പത്രാധിപസമിതി 






മാനേജിംഗ്‌ എഡിറ്റര്‍ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
ഫോണ്‍: 0479 - 2453310, 2451331 


ചിഫ്‌ എഡിറ്റര്‍: 
| ഫാ. തോമസ്‌ അമയില്‍ 
ഫോണ്‍: 0479- 2456466, 0468 - 2311473, 
| 9447810500 


എഡിറ്റര്‍ 
പി.എം. ജേക്കബ്‌ മെഴുവേലി 
ഫോണ്‍: 0468 - 2286365 


അസോസിയേറ്റ്‌ എഡിറ്റര്‍ 
ഫാ. ജോണ്‍ പി. ഉമ്മന്‍ 


ഫോണ്‍: 0479 - 2362273, 9447884972 | 


ബിസിനസ്സ്‌ മാനേജര്‍ 
ഫാ, ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 


| ഫോണ്‍: 0479 - 2450287, 9447431096 | 


അംഗങ്ങള്‍ 


ഫാ. ജോണ്‍ പോള്‍ 
ഫാ. ഡോ. ജോണ്‍ പണിക്കര്‍ 
ഫാ. ഫിലിപ്‌ ജേക്കബ്‌ 
ഫാ. വില്‍സണ്‍ ശങ്കരത്തില്‍ 
സിസ്റ്റര്‍ സോഫിയ 
വര്‍ഗീസ്‌ ജോണ്‍ തോട്ടഷുഴ 
ജേക്കബ്‌ ഉമ്മന്‍ 
അഡ്വ. കെ. ജി. ജോസഫ്‌ 
തോമസ്‌ കുര്യന്‍ 
പി. കെ. രാജു 
അനീഷ്‌ മാത്യു തോമസ്‌ ചെറിയനാട്‌ 


ബ്ബ പ്ന്നിക 





1111111111 1111511111. 


E-mail: info @ bethelpatrika.org 


താളുകള്‍ മറ)ക്കുമ്പോള്‍ 


മുഖമൊഴി 
ഇടയലേഖനം 


പരിസ്ഥിതി 
ഫാ. നൈനാന്‍ കെ. ജോര്‍ജ്ജ്‌ 


ദൈവശാസ്ത്രം 
റവ. ഡോ. വി. സി. ശാമുവേൽ 


വിശ്വാസ പഠന പംക്തി 
ഫാ. ഡോ. ജോണ്‍ പണിക്കര്‍ 


ഫാ. ജേക്കബ്‌ മാത്യു 


കാഴ്ചചാട്‌ 
പി.എം. ജേക്കബ്‌, മെഴുവേലി 


ധ്യാനചിന്തകള്‍ 
ഫാ. റ്റിജു. വി. ഐഷ്‌ 


സ്വാനുഭവ വേദിയില്‍ 


തോമസ്‌ കുര്യന്‍ 


കുടുംബവേദി 
സോളി ജി. ഫിലിപ്‌ 


യുവവേദി 
ബാലപത്രിക 


സണ്ടേസ്ക്കുള്‍ വാര്‍ത്തകള്‍ 


വരിസംബ്യ 
ഒരുവര്‍ഷം 60 രൂപ, രണ്ട്‌ വര്‍ഷം 100 രൂപ 
ആയുഷ്ക്കാലം 750 രൂപ 


BACK COVER FULL PAGE (COLOUR) 


2000/- 


BACK INSIDE FULL PAGE 1500/- 
BACK INSIDE HALF PAGE 750/- 
QUARTER PAGE 300/- 
FAVOURS RECEIVED 250/- 
വ്യക്തികള്‍, സ്ഥാപനങ്ങള്‍, 
ചരമവാർഷികങ്ങൾ, ഉപകാര സ്മരണകള്‍, 
വിവാഹ വാര്‍ഷിക ആശംസകള്‍ 
തുടങ്ങിയവയുടെ പരസ്യങ്ങള്‍ സ്വീകരിക്കുന്നതാണ്‌. 


മുഖചിത്രം: 
പരിശുദ്ധ 


ദൈവമാതാവ്‌ 





ല്ല ബ്ലഥേല്‍പത്രിക oe 


ആഗസ്റ്റ്‌ -2006 





a 


¢ | മുഖമൊഴി ഫാ: തോമസ്‌ അമയില്‍ 


ഭാരതമെന്നാല്‍ പാരിന്‍ നടുവില്‍ കേവലം ഒരു പിടി 2ണ്ല 


സങ്കുചിത വാദങ്ങളും വിഘടന വാദങ്ങളും ഉയര്‍ത്തിയ അതിസങ്കീര്‍ണ്ണഞകളെ അതിജീ 
വിക്കുവാന്‍ സ്വാതന്ത്ര്യ സമര നേതാക്കളെ സഹായിച്ചത്‌ ഭാരതീയന്റെ ഉറച്ച ദേശീയബോധമാ 
യിരുന്നു. വര്‍ണ്ണഭേദങ്ങളേക്കാള്‍ ഏറെയായി ഭാരതാംബയെ സ്നേഹിച്ചവര്‍ സ്വാതന്ത്രരണഭു 
മിയിൽ ഉറച്ച മുന്നേറ്റങ്ങള്‍ നടത്തി. ലിംഗഭേദങ്ങളെക്കാള്‍ ഏറെയായി ജനിച്ച മണ്ണിന്റെ നൊമ്പ 
രങ്ങള്‍ ഏറ്റുവാങ്ങിയ രക്തസാക്ഷികള്‍ ഉള്‍പ്പെടെയുള്ളവര്‍ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ 
അനശ്വരമാക്കി. 

ജനിച്ച മണ്ണിന്റെ വിമോചനമെന്ന മഹത്തായ ആശയ സാക്ഷാത്ക്കാരത്തിനായി പ്രവര്‍ത്തിച്ച 
പ്രസ്ഥാനങ്ങള്‍ എല്ലാം തന്നെ പരിശ്രമിച്ചത്‌ ഭാരതീയന്റെ ദേശീയ ബോധത്തെ ഉണര്‍ത്തുവാന്‍ 
ആയിരുന്നു. എന്നാല്‍ ഇന്ന്‌ അധികാരത്തിന്റെ ചാണകൃതന്ത്രങ്ങള്‍ മെനയുന്ന അധികാരമോ 
ഹികള്‍ ദേശീയതയ്ക്കും ദേശസ്നേഹത്തിനും പുതിയ നിറങ്ങളും മാനങ്ങളും ചാര്‍ത്തുന്നു. 

ജൈവവൈവിദ്ധ്യങ്ങള്‍കൊണ്ടും ധാതുലഭ്യതകൊണ്ടും ബൌദ്ധിക മുന്നേറ്റങ്ങള്‍ക്കൊണ്ടും 
സന്തുഷ്ടമായ ഇന്ത്യയുടെ സാദ്ധ്യത വലിയതാണ്‌. ഈ സാദ്ധ്യതകളെ നമ്മളെക്കാള്‍ ഏറെ 
യായി മനസ്സിലാക്കിയ വമ്പന്‍ രാഷ്ട്രങ്ങള്‍ ഇന്ത്യയുടെ വളര്‍ച്ചയെ മനസ്സിനുള്ളില്‍ അല്പം 
ഭീതിയോടെ നോക്കി കാണുന്നു. അതുകൊണ്ടുതന്നെ ആഗോള വിപണിയിലും ആണവരംഗ 
ത്തുമൊക്കെയുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ തടയിടാനുള്ള എല്ലാ തന്ത്രങ്ങളും അവര്‍ പ്രയോ 
ഗിച്ചുകൊണ്ടിരിക്കുന്നു. 

ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തകര്‍ക്കാന്‍ പറ്റിയ ഏറ്റവും വലിയ ഒറ്റ 
മൂലി അവരെ ഭിന്നിപ്പിക്കുകയാണെന്ന്‌ സായിപ്പ്‌ പണ്ടേ കണ്ടുപിടിച്ചതാണ്‌. സമൂഹമനസാ 
ക്ഷിയെ പിടിച്ചു കുലുക്കിയ ഭീകരവാദ ആക്രമണങ്ങള്‍ എല്ലാം തന്നെ Sponsered programme 
ആയിരുന്നു എന്നാണ്‌ വിലയിരുത്തല്‍. ജനിച്ച മണ്ണിനെ ഒറ്റു കൊടുക്കുന്നവര്‍ വന്‍ ഉദ്യോഗ, 
രാഷ്ട്രീയ, സാമൂഹിക, മത മണ്ഡലങ്ങളില്‍ ഉണ്ടെന്നുള്ളത്‌ ഒരു പച്ച പരമാര്‍ത്ഥമാണ്‌. 

ദേശീയതയെ മതവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന ആപല്‍ക്കരമായ പ്രവണതകള്‍ (Cultural Na- 
tionaliടസ) ചെറുക്കപ്പെടണം. എല്ലാ മതങ്ങള്‍ക്കും തുല്യപരിഗണന എന്ന ആശയ സാക്ഷാ 
ത്ക്കാരത്തിനായി ഭരണഘടനാ ശില്പികള്‍ ഉയര്‍ത്തിപ്പിടിച്ച ഇന്‍ഡ്യന്‍ സെക്കുലറിസ്റ്റിക്ക്‌ കാഴ്ച 
പാടുകള്‍ ബലം പ്രാപിക്കണം. 

അന്ധമായ രാഷ്ട്രീയ പോരാട്ടങ്ങള്‍ക്ക്‌ വേണ്ടി നിയമനിര്‍മ്മാണ സഭകളും ജനപ്രതിനിധി 
സഭകളും ദിവസങ്ങളോളം തടസ്സപ്പെടുന്നത്‌ ഇന്ത്യന്‍ മുന്നേറ്റത്തിന്റെ വേഗതയെ തടയിടുന്നത 
ണ്‌. രാഷ്ട്രീയ ബലാ-ബലത്തിനുള്ള വേദി എന്ന നിലയില്‍ ജനപ്രതിനിധി സഭകള്‍ മാറിയി 
രിക്കുന്നു. രാഷ്ര്രനിര്‍മ്മാണമല്ലെ ഇവരുടെ പണി! അതിനല്ലേ ഇവര്‍ സിറ്റിങ്ങ്‌ ഫീസ്‌ വാങ്ങു 
ന്നത്‌! 

വീണ്ടുമൊരു സ്വാതന്ത്ര്യദിനം കൂടി. വന്ദേമാതരവും, ജനഗണമനയും, പരേഡും നടത്തി 
പൂര്‍വ്വാധികം ഭംഗിയാക്കാനാണ്‌ നമ്മള്‍ക്ക്‌ താലപര്യം. ഭാരതീയന്റെ സിരകളില്‍ ദേശബോധം 
ഉണര്‍ത്തുവാനുള്ള ശ്രമങ്ങള്‍ ഗൌരവമായി ആരംഭിച്ചില്ലെങ്കില്‍ ഈ മണ്ണ്‌ ഇനിയും പങ്കു വയ്ക്കേ 
ണ്ടതായി വരും. 


വായനക്കാരുടെ ശ്രദ്ധയ്ക്ക്‌ 
വായനക്കാര്‍ ദയവായി വരിസംഖ്യ പുതുക്കി ഞങ്ങളോടു സഹകരിക്കുക 


www.bethelpatrika.org 3 


ല്ല ബെല്‍ പ്തിക 


ആഗസ്റ്റ്‌ -2006 














ക്രൈസ്തവ വിദ്യാഭ്യാസ സംഭാവനകളെ തുച്ചികരിക്കരുത് 


വാത്സല്യമക്കാമളു, 
(ഭാരതത്തിലെ വിദ്യാഭ്യാസമേഖലയുടെ വളര്‍ച്ചയ്ക്ക്‌ ക്രൈസ്തവ സഭകള്‍ നല്‍കിയ വിലപ്പെട്ട സംഭാ 
വനകള്‍ ചരിത്രമുള്ളിടത്തോളം കാലം ആര്‍ക്കും ചോദ്യം ചെയ്യുവാന്‍ കഴിയുകയില്ല. ഭാഷയ്ക്കും, 
ഭാഷാ ശാസ്ത്രത്തിനും, വ്യാകരണനിര്‍മ്മിതിക്കും ഇന്നു കാണുന്ന വിദ്യാഭ്യാസ സമീപനങ്ങള്‍ക്കും 
നേതൃത്വം നല്‍കിയത്‌ മിഷനറിമാരടക്കമുളള ക്രൈസ്തവ നേതൃത്വമാണ്‌. എന്നാല്‍ ഈ അടുത്തകാ 
ലത്ത്‌ കേരളസര്‍ക്കാര്‍ പാസ്സാക്കിയ സ്വാശ്രയ പ്രൊഫഷണല്‍ കോളേജ്‌ നിയമം ന്യൂനപക്ഷങ്ങളുടെ 
വിദ്യാഭ്യാസ സംഭാവനകളെ തീര്‍ത്തും അവഗണിച്ചുകൊണ്ടുള്ളതാണ്‌. വിദ്യാഭ്യാസ മേഖലയുടെ 
വളര്‍ച്ചയ്ക്ക്‌ ഈടുറ്റ സംഭാവനകള്‍ നല്‍കിയവരെ വിദ്യാഭ്യാസ കച്ചവടക്കാര്‍ എന്ന്‌ അടച്ചാക്ഷേപി 
ക്കുന്ന തരംതാണ ശൈലിയാണ്‌ സര്‍ക്കാര്‍ കൈക്കൊള്ളുന്നത്‌. 

ന്യൂനപക്ഷങ്ങളുടെ വളര്‍ച്ചയില്‍ ഭീതിപുണ്ടവര്‍ പ്രൊഫഷണല്‍ വിദ്യാഭ്യാസ മേഖലയില്‍ ന്യൂന 
പക്ഷങ്ങള്‍ ഒരുകാലത്തും മുന്നേറരുത്‌ എന്ന ലക്ഷ്യത്തോടുകുടിയാണ്‌ നിയമത്തിലെ പല വ്യവസ്ഥ 
കളും കൂട്ടിചേര്‍ത്തിട്ടുളളത്‌. യഥാര്‍ത്ഥ പ്രശ്നങ്ങളില്‍ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുവാനാണ്‌ വിദ്യാ 
ഭ്യാസകച്ചവടം', “വിദ്യാഭ്യാസത്തിന്റെ സാമൂഹികവശം” തുടങ്ങിയ ആശയങ്ങള്‍ നിരന്തരം പ്രചരിപ്പി 
ക്കുന്നത്‌. ന്യൂനപക്ഷസ്ഥാപനങ്ങളില്‍ പ്രവേശനം ലഭിക്കുന്ന വിദ്യാര്‍ത്ഥികളില്‍ പകുതിപേരെങ്കിലും 
കോളേജു നടത്തുന്ന ന്യുനപക്ഷവിഭാഗങ്ങളില്‍പെട്ടവരായിരിക്കണം എന്ന സര്‍ക്കാര്‍ നിര്‍ദ്ദേശം 
ക്രൈസ്തവ വിദ്യാഭ്യാസ ദര്‍ശനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാതെയുള്ളതാണ്‌. സ്വന്തം 
സമുദായത്തിലെ വിദ്യാര്‍ത്ഥികളുടെ ഉന്നതിക്ക്‌ വേണ്ടിമാത്രമല്ല കഴിഞ്ഞ കാലങ്ങളില്‍ ക്രൈസ്തവ 
സ്ഥാപനങ്ങള്‍ നടത്തപ്പെട്ടിട്ടുള്ളത്‌. അങ്ങനെയെങ്കില്‍ ക്രൈസ്തവര്‍ കുറവുള്ള ഗ്രാമങ്ങളിലും ചേരി 
പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ സഭ തുടങ്ങുകയില്ലായിരുന്നു. കേരളത്തിലെ എല്ലാ വിഭാ 
ഗങ്ങളിലും പെട്ട ജനങ്ങളുടെ സാക്ഷരത ഉയര്‍ത്തുവാന്‍ നിര്‍ണ്ണായക പങ്കു വഹിച്ച ക്രൈസ്തവസ്ഥാ 
പനങ്ങള്‍ സര്‍ക്കാര്‍ നിയമത്തിലൂടെ ചുണ്ടികാണിക്കുന്ന സങ്കുചിത മനോഭാവങ്ങള്‍ ഒരിക്കലും വച്ചു 
പുലര്‍ത്തിയിട്ടില്ല. 

പ്രൊഫഷണല്‍ വിദ്യാഭ്യാസ രംഗത്ത്‌ വേണ്ടസനകര്യങ്ങള്‍ ഒരുക്കികൊടുക്കേണ്ടുന്ന ബാദ്ധ്യത 
സര്‍ക്കാരിന്റേതാണ്‌. മാര്‍ക്കുകുറവുള്ള കുട്ടികള്‍ ഗ്രാമങ്ങളില്‍നിന്നും പിന്നോക്കവിഭാഗങ്ങളില്‍ നിന്നും 
ഉള്ളവരായതുകൊണ്ട്‌ സ്കോളര്‍ഷിപ്പും സബ്സിഡികളും മറ്റും നല്‍കി സഹായിക്കേണ്ട കടമ 
സര്‍ക്കാരിന്റേതാണെന്ന്‌ സുപ്രീം കോടതിയുടെ പതിനൊന്നംഗ ബഞ്ച്‌ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്‌. എന്നാല്‍ 
സര്‍ക്കാരിന്റെ സാമ്പത്തിക ശേഷിയില്ലായ്മകൊണ്ട്‌ ഈ ഉത്തരവാദിത്വം ന്യൂനപക്ഷങ്ങളെ വിളിച്ചുവ 
രുത്തി ഏല്‍പ്പിച്ചതാണ്‌. അപേക്ഷ കൊടുത്തവര്‍ക്കെല്ലാം അനുവാദം കൊടുത്തത്‌ സര്‍ക്കാരിന്റെ ഈദാര്യം 
കൊണ്ടായിരുന്നില്ല. മറിച്ച പ്രൊഫഷണല്‍ വിദ്യാഭ്യാസ രംഗത്ത്‌ ഇതര സംസ്ഥാനങ്ങളുടെ മുന്നേ 
റ്റത്തെ തടയാനും കേരളത്തെ പ്രൊഫഷണല്‍ രംഗത്തെ വളര്‍ത്തുവാനും ഇതേ അവര്‍ക്കു ചെയ്യു 
വാന്‍ കഴിയുമായിരുന്നുള്ളു. 

പ്രോത്സാഹനങ്ങളും പ്രലോഭനങ്ങളും നടത്തി വിദ്യാഭ്യാസ നടത്തിപ്പ്‌ മാനേജ്മെന്റുകളെ ഏല്‍പ്പി 
ചിട്ട ഇപ്പോള്‍ മാറിനിന്ന്‌ കടിഞ്ഞാണ്‍ കൈയ്യിലെടുക്കാനുള്ള ശ്രമമാണ്‌ സര്‍ക്കാര്‍ നടത്തുന്നത്‌. സര്‍ക്കാ 
രിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജില്‍ പോലും നടപ്പാക്കാന്‍ കഴിയാത്ത ഫീസ ഘടന പ്രൊഫ 
ഷണല്‍ കോളേജുകളുടെ മേല്‍ കെട്ടിവെയ്ക്കുക മാത്രമാണ്‌ സര്‍ക്കാര്‍ ചെയ്യുന്നത്‌. ജസ്റ്റിസ്‌ കെ.റ്റി. 
തോമസ്‌ കമ്മീഷന്റെ ശുപാര്‍ശ അനുസരിച്ച്‌ ജസ്റ്റിസ്‌ കെ. റ്റി. തോമസിനോ സര്‍ക്കാരിനോ ഒരു കോളേജ 
നടത്തി വിജയിപ്പിച്ചു കാണിച്ചുതരാമോ? സര്‍ക്കാര്‍ എഞ്ചിനീയറിംഗ്‌ കോളേജുകളില്‍ ഓരോ 
വിദ്യാര്‍ത്ഥിക്കും 75000 രൂപ സര്‍ക്കാര്‍ മുടക്കുമ്പോള്‍ 50 ശതമാനം സീറ്റില്‍ 4200 രൂപ മാ്രം ഫീസായി 
പിരിക്കാന്‍ സര്‍ക്കാര്‍, സ്വാശ്രയ സ്ഥാപനങ്ങളോട്‌ ആവശ്യപ്പെടുന്നത്‌ ഏതു സാമ്പത്തിക ശാസ്ത്ര 
ത്തിന്റെ പിന്‍ബലത്തിലാണ്‌. ഏറെ കൊട്ടിഘോഷിച്ചവതരിപ്പിച്ച കേരളത്തിലെ പ്ലസ്ടു വിദ്യാഭ്യാസം 


a www.bethelpatrika.org 


ല്ല ബെല്‍ പ്രതിക 
3 ആഗസ്റ്റ്‌ -2006 ടു 
താറുമാറായത്‌ സര്‍ക്കാരിന്റെയും രാഷ്ര്രീയ നേതൃത്വത്തിന്റെയും അനാവശ്യ കൈകടത്തലുകള്‍ മൂല 
മല്ലേ. മേല്‍ക്കൂരയും ബഞ്ചുമില്ലാത്ത അനേകം സര്‍ക്കാര്‍ സ്‌കൂളുകള്‍ വിദ്യാഭ്യാസ മേഖലയില്‍ സര്‍ക്കാ 
രിന്റെ കൊടുകാര്യസ്ഥതയില്‍ വെളിവാക്കുമ്പോഴാണ്‌ വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക വശത്തെപറ്റി 
യുള്ള സര്‍ക്കാരിന്റെ രോദനം. 
കേരളത്തില്‍ പ്രവര്‍ത്തിക്കുന്ന കല്പിത സര്‍വകലാശാലയുടെ കീഴില്‍ ഭൂരിപക്ഷവിഭാഗം നടത്തുന്ന 
മെഡിക്കല്‍ കോളേജില്‍ 100 ശതമാനം സീറ്റും മാനേജ്മെന്റുകള്‍ നിശ്ചയിക്കുമ്പോള്‍ ന്യൂനപക്ഷസ്ഥാ 
പനങ്ങള്‍ക്കു നേരെ വാളോങ്ങുന്നതിന്റെ പിന്നിലെ ഗൂഡലക്ഷ്യം നാം തിരിച്ചറിയണം. 
സമൂഹിക നീതിയെപറ്റിയുള്ള ബോദ്ധ്യങ്ങള്‍ സഭയെ പഠിപ്പിക്കേണ്ടുന്നത്‌ കേരളത്തിലെ വിദ്യാ 
ഭ്യാസ മന്ത്രിയല്ല. മന്ദബുദ്ധികള്‍, വികലാംഗര്‍, അന്ധര്‍, ബധിരര്‍ എന്നിവര്‍ക്കുവേണ്ടി അനേകം സ്ഥാപ 
നങ്ങള്‍ നടത്തുവാന്‍ സഭകളെ പ്രേരിപ്പിക്കുന്നത്‌ സാമൂഹിക നീതിയെപറ്റിയുള്ള എരിവുകള്‍ തന്നെ 
യാണ്‌. എന്നാല്‍ ഭരണമേറ്റിട്ട മാസങ്ങള്‍ പിന്നിടുമ്പോഴും സ്വന്തം തട്ടകത്തിലെ ചേരിപ്പോരുകള്‍ മൂല 
മുണ്ടാകുന്ന ഭരണസ്തംഭനം ഒഴിവാക്കാന്‍ കഴിയാതെ വലയുന്നവര്‍ക്ക്‌ സാമൂഹികനീതിയെ പറ്റി 
വിലപിക്കുവാന്‍ എന്താണവകാശം? സര്‍ക്കാരിന്റെ അടിസ്ഥാന ഉത്തരവാദിത്വമായ സാമൂഹിക നീതി 
നടപ്പാക്കാന്‍ ഉള്ള ആര്‍ജ്ജവത്വം അവര്‍ തന്നെ കാണിക്കണം. പൊതുസമൂഹ ധാരയില്‍ എന്നും നിന്ന്‌ 
പ്രവര്‍ത്തിച്ചിട്ടുള്ള ക്രൈസ്തവ സഭകള്‍ തുടര്‍ന്നും ഫീസുഘടനയെപ്പറ്റി ചര്‍ച്ചയ്ക്ക്‌ തയ്യാറാണ്‌. ന്യൂന 
പക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കില്‍ അത്‌ അവരുടെ സ്വാര്‍ത്ഥത 
കൊണ്ടല്ല, മറിച്ച്‌ മറ്റുപലരും ഈ രംഗത്തേക്ക്‌ കടന്നുവരുവാന്‍ അറച്ചുനിന്നപ്പോള്‍ ഭാവിയെപറ്റിയുള്ള 
വ്യക്തമായ ബോദ്ധ്യത്തോടും ദീര്‍ഘവീഷണത്തോടും കൂടി ഈ മേഖലയില്‍ പ്രവര്‍ത്തിച്ചതു 
കൊണ്ടാണെന്നുള്ള സത്യം സര്‍ക്കാര്‍ അറിഞ്ഞിരിക്കണം. 
സാമൂഹിക നീതിയെപറ്റി നിരന്തരം ഉല്‍ക്കണ്ഠ പുലര്‍ത്തുന്ന സര്‍ക്കാര്‍ Infrastructure development 
നെ പറ്റി ഒന്നും പറയുന്നില്ല. മെച്ചപ്പെട്ട സംവിധാനങ്ങള്‍ ഒരുക്കാനുള്ള ശ്രമങ്ങളെ നിയന്ത്രിക്കുമ്പോള്‍ 
സ്വാഭാവികമായും നിലവാരമില്ലാത്ത സംവിധാനങ്ങളില്‍ പ്രവര്‍ത്തിക്കുവാന്‍ സ്ഥാപനങ്ങള്‍ നിര്‍ബന്ധി 
ക്കപ്പെടും. പാവപ്പെട്ടവര്‍ ഇവിടെ നിലവാരമില്ലാത്ത വിദ്യാലയങ്ങളില്‍ തളയ്ക്കപ്പെടുകയും സമ്പന്നരും 
രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ കുട്ടികളെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്‌ അയച്ച്‌ അവരുടെ വിദ്യാ 
ഭ്യാസം മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോള്‍ അതുതന്നെ ഒരു സാമൂഹിക അനിതിയല്ലെ.? ഇതെന്തു 
കൊണ്ട്‌ വിദ്യാര്‍ത്ഥി സംഘടനകള്‍ തിരിച്ചറിയുന്നില്ല. 
ഭൂരിപക്ഷ ന്യൂനപക്ഷ വേര്‍തിരിവ്‌ സൃഷ്ടിക്കാനുള്ള സര്‍ക്കാര്‍ ശ്രമം അപലപനീയമാണ്‌. ഒരേക്ലാ 
സ്സില്‍ തന്നെ ഫീസിന്റെ ഭീമമായ അന്തരം സൃഷ്ടിക്കുന്ന സാമ്പത്തിക വിവേചനം എതിര്‍ക്കപ്പെടേണ്ട 
തല്ലേ. സമര്‍ത്ഥരായ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ സ്കോളര്‍ഷിപ്പും, സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാ 
ഭ്യാസ പരമായും പിന്നോക്കം നില്‍ക്കുന്നവര്‍ക്ക്‌ ഫീസ്‌ ആനുകൂല്യവും നല്‍കുന്നതോടൊപ്പം, കോളേജ്‌ 
നടത്തിപ്പിന്‌ ജസ്റ്റിസ്‌ കെ. റ്റി. തോമസ്‌ കമ്മീഷന്റെ ഫീസ്‌ ഘടനയുടെ അപര്യാപ്ത മനസ്സിലാക്കി 
സുപ്രീംകോടതി നിര്‍ദ്ദേശ്രപകാരമുള്ള ഫീസ്‌ നല്‍കാന്‍ വിദ്യാര്‍ത്ഥികളെ സഹായിക്കാന്‍ തക്കവണ്ണ 
മുള്ള Facilitator role സര്‍ക്കാര്‍ ഏറ്റെടുക്കണം. അതായത്‌ ബാങ്കില്‍ നിന്ന്‌ സുതാര്യവും ലളിതവുമായ 
വ്യവസ്ഥകളില്‍ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ വിദ്യാഭ്യാസ ലോണ്‍ ലഭിക്കാന്‍ സര്‍ക്കാര്‍ ഇടനില നില്‍ക്കണം. 
നിയമാനുസൃതമല്ലാതെ പ്രവര്‍ത്തിക്കുന്ന മാനേജമെന്റുകള്‍ക്ക്‌ പിഴചുമത്തി ഈടാക്കാനുദ്ദേശിക്കുന്ന 
തുകയും മറ്റുസാദ്ധ്യതകളും കൂട്ടിച്ചേര്‍ത്ത്‌ ഒരു റിവോള്‍വിംഗ്‌ ഫണ്ട്‌ ക്രമീകരിക്കുവാന്‍ സാമൂഹിക 
നീതിയെപറ്റി നിരന്തരം വിലപിക്കുന്ന സര്‍ക്കാര്‍ തയ്യാറാകണം. ഇപ്രകാരമുള്ള ഉത്തരവാദിത്വങ്ങളില്‍ 
നിന്ന്‌ ഒഴിഞ്ഞുമാറി മാനേജ്മെന്റുകള്‍ക്ക്‌ മുമ്പില്‍ മാത്രം ലക്ഷ്മണരേഖ വരച്ചാല്‍, അതിനെതിരെയുള്ള 
നിയമയുദ്ധങ്ങളെ ഭീഷണിയിലൂടെ അടിച്ചമര്‍ത്താന്‍ ശ്രമിച്ചാല്‍ കേരള ക്രൈസ്തവ സഭ പ്രതികരി 
ക്കുക തന്നെ ചെയ്യും. 
ശേഷം പിന്നാലെ, ദൈവം അനുഗ്രഹിക്കട്ടെ, 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപോലിത്ത 


(തിരുവല്ല സെന്റ്‌ ജോണ്‍സ്‌ ആഡിറ്റോറിയത്തില്‍ വെച്ച്‌ നടന്ന സ്വാശ്രയ സെമിനാറില്‍ അഭിവന്ദ്യ ഇടവക മെത്രാപ്പോലീത്താ 
തിരുമനസ്സ്‌ നടത്തിയ പ്രസംഗത്തിന്റെ പൂര്‍ണ്ണരൂപം.) 


www.bethelpatrika.org 9 


ബല്‍ പ്ത്രിക 


ല്ല ബ്‌ 
. ടം ആഗസ്റ്റ്‌ -2006 





ഫാ. നൈനാന്‍ കെ. ജോര്‍ജ്ജ്‌ 
വൈസ്‌ പ്രിന്‍സിഷാള്‍, നാഗഷൂര്‍ സെമിനാരി 


ദവാലഖ കുദാശജ്യം പരിന്ഥിതിഖും 


ശ്ഴിഞ്ഞ നൂറ്റാണ്ടിലെ വേദശാസ്ത്രത്തിലു 
ണ്ടായ വളര്‍ച്ചയുടെ ഒരു ഭാഗമാണ്‌ പരിസ്ഥിതിയെ 
സംബന്ധിച്ചുള്ള വേദശാസ്ത്രം. ഈ സങ്കല്പം 
ഉടെലെടുക്കുന്നതിന്‌ അനേക നൂറ്റാണ്ടുകള്‍ക്ക്‌ 
മുമ്പേ പരിസ്ഥിതിയും അതിലെ അവസ്ഥാന്തര 
ങ്ങളും ഓര്‍ത്തഡോക്സ്‌ സഭയുടെ ആരാധനയില്‍ 
സ്ഥാനം പിടിച്ചിരുന്നു. മനുഷ്യനും പരിസ്ഥിതിയും 
തമ്മിലുള്ള ബന്ധം തന്നെ അസ്ഥിത്വപരമായ ഒന്നാ 
ണ്‌. മനുഷ്യ സൃഷ്ടിയില്‍ തന്നെ ദൈവം പരിസ്ഥി 
തിയെ അതിനുള്ള ഒരു ഉപാദിയായി സ്വീക 
രിക്കുന്നു. ദൈവം മനുഷ്യനെ മണ്ണു കൊണ്ട്‌ 
സൃഷ്ടിക്കുന്നു. മനുഷ്യന്റെ പിന്നീടുള്ള ചരിത്രം 
പരിസ്ഥിതിയോടു ചേര്‍ന്നുള്ള ചരിശ്രമാണ്‌. ദൈവ 
ത്തോടുള്ള അനുസ്യൂതമായ ബന്ധത്തിന്‌ മനു 
ഷ്യന്‍ പരിസ്ഥിതിയെ അതിന്റെ വിശുദ്ധിയില്‍ 
തന്നെ ഉപയോഗിക്കുന്നു. 

ദൈവാലയം ദൈവസാന്നിദ്ധ്യം മനുഷ്യരുടെ 
ഇടയില്‍ സംജാതമാക്കുവാനുള്ള ഉപാധിയാണ്‌. 
യാക്കോബ്‌ കല്ലുനാട്ടി അതിന്മേല്‍ എണ്ണ ഒഴിച്ച 
ആരാധിച്ച സ്ഥലത്തിന്‌ ബഥേല്‍ എന്ന്‌ പേരിട്ടു. 
യാക്കോബിന്‌ ദൈവസാന്നിദ്ധ്യം അനുഭവിക്കുവാന്‍ 
കഴിഞ്ഞ സ്ഥലം വേര്‍തിരിക്കപ്പെട്ടു അതു ആലയ 
മായി. ആ സ്ഥലം ആലയമാക്കി യാക്കോബ്‌ കല്ലും 
എണ്ണയും ഉപയോഗിക്കുന്നു. പര്‍വൃതം, കുന്ന്‌, മല, 
പാറ ഇവയൊക്കെ പഴയനിയമ വേദശാസ്ത്രത്തില്‍ 
ദൈവം വസിക്കുന്ന ഇടങ്ങളായി വര്‍ണ്ണിക്കപ്പെട്ടി 
ട്ടുണ്ട. മോശ സീനായി പര്‍വൃതത്തിന്റെ നെറുക 
യില്‍ കയറി ദൈവവുമായി സംഭാഷിക്കുന്നു. 

ഒരു പള്ളികെട്ടിടം ദൈവാലയമാകുന്നത്‌ കൂദാ 
ശയിലൂടെയാണ്‌. ദേവാലയ കൂദാശയ്ക്കായി ഉപ 
യോഗിക്കുന്ന എല്ലാ വിശുദ്ധ വസ്തുക്കളിലും പരി 
സ്ഥിതി വേദശാസ്ത്രത്തിന്റെ അധിനിവേശം ഉണ്ട്‌. 
താഴെ കാണുന്ന വരികളില്‍ അവ ഒന്നൊന്നായി 
വിവരിക്കുക എന്നതാണ്‌ ഇതിന്റെ ഉദ്ദേശ്യം. 
കലിടില്‍ ശുശ്രൂഷ 

ദേവാലയത്തിനു കല്ലിടുക എന്നുപറഞ്ഞാല്‍ 
മൂറോന്‍ കൊണ്ട്‌ അഭിഷേകം ചെയ്ത അടിസ്ഥാ 
നക! ബലിപീഠത്തോട ചേര്‍ത്ത്‌ പ്രതിഷ്ഠിക്കുക 
യാണ്‌. ഈ ശുശ്രൂഷ മേല്പട്ടക്കാരനു മാത്രമേ 
നടത്തുവാന്‍ അധികാരമുള്ളൂ. മ്രെതാപ്പോലീത്താ 
ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി സഭയുടെ മേല്‍ 


6 


കര്‍തൃത്വം നടത്തുന്നതിനാല്‍ അദ്ദേഹത്തിന്റെ 
അനുവാദം ആരാധനാ സ്ഥലങ്ങളുണ്ടാകുന്നതില്‍ 
അത്യന്താപേഷിതമായതിനാലാവാം മെത്രാപ്പോലീ 
ത്തായ്ക്ക്‌ മാത്രമേ മൂറോന്‍ കൊണ്ട്‌ ദേവാലയ 
കുദാശ നടത്താവു എന്ന്‌ സഭ നിഷ്കര്‍ഷിക്കുന്ന 
ത്‌. പട്ടക്കാര്‍ വി. മാമോദീസായില്‍ സ്ഥാനാര്‍ത്ഥി 
കളെ വി. മൂറോന്‍ പൂശി ദൈവാലയങ്ങളായി അഭി 
ഷേകം ചെയ്യുന്നത്‌. 
കല്ല്‌ 

കല്ല്‌ സഭയുടെ അടിസ്ഥാനമാകുന്ന കര്‍ത്താ 
വിനേയും തന്റെ ശരീരമായ സഭയേയും സൂചിപ്പി 
ക്കുന്നു. വി. വേദപുസ്തകത്തില്‍ പ. പൌലൂസ്‌ 
ശ്ലീഹാ ചില സന്ദര്‍ഭങ്ങളില്‍ ക്രിസ്തുവിനെ പാറ 
യായും വിശ്വാസത്തിന്റെ അടിസ്ഥാനമായും ചിത്രീ 
കരിച്ചിരിക്കുന്നു. (1 കൊരി 3:10-11, 1 കൊരി 10:4) 
ക്രിസ്തുവിനെ പണിയപ്പെടുന്ന സഭയുടെ പ്രധാന 
മൂലക്കല്ലായും ചിത്രീകരിച്ചിട്ടുണ്ട. (എഫേ 2:20). 
ജീവജല നദി ഒഴുകി യിശ്രായേല്‍ മക്കളുടെ ദാഹം 
ശമിപ്പിച്ച പാറയെ ക്രിസ്തുവായി ചിത്രീകരിക്കുന്നു. 
(1 കൊരി 10:4) ക്രിസ്തു ശമരിയാക്കാരി സ്ത്രീക്കു 
തന്നെ പരിചയപ്പെടുത്തുന്നത്‌ ഒരിക്കലും ദാഹി 
ക്കാത്ത ജീവജലം നല്‍കുന്ന നീരുറവയായിട്ടാണ്‌. 

ദേവാലയ കൂദാശയിൽ പാറയില്‍ നിന്ന്‌ വെട്ടി 
യെടുത്ത്‌ പ്രതിഷ്ഠിക്കുന്ന കല്ല്‌ കര്‍ത്താവിനെ 
സൂചിപ്പിക്കുന്നു. ഈ കല്ല്‌ ബലിപീഠത്തോടും 
പള്ളിയോടും ചേര്‍ന്ന്‌ പ്രതിഷ്ഠിക്കുമ്പോള്‍ പള്ളി 
മുഴുവനും കര്‍ത്താവിനോടും സഭയോടും ചേര്‍ന്ന്‌ 
പണിയപ്പെടുന്നു എന്നര്‍ത്ഥമാകുന്നു. അങ്ങനെ 
പള്ളി ദൈവത്തിന്റെ ആലയമായി തീരുന്നു. കല്ലി 
ടാത്തപള്ളി കേവലം പ്രാര്‍ത്ഥനാലയം മാത്രമാകു 
ന്നു. മേല്‍പട്ടക്കാരന്‍ കര്‍ത്താവിന്റെയും സഭയു 
ടേയും ദൃഷ്ടാന്തമായ കല്ലുകൂദാശ ചെയ്തു പള്ളി 
യുമായി ചേര്‍ത്തു പ്രതിഷ്ഠിക്കുമ്പോള്‍ പള്ളി സഭ 
യുടെ ഭാഗമായി തീരുന്നു. ഈ ഭൂമിയില്‍ കാണുന്ന 
ദൈവം സൃഷ്ടിച്ച പാറ ക്രിസ്തുവിന്റെ സൂചന 
യാകുമ്പോള്‍ ദൈവത്തോടുള്ള മനുഷ്യന്റെ 
ആത്മീക സംവേദനത്തിന്‌ പരിസ്ഥിതി എത്രമാത്രം 
സഹായിക്കുന്നുവെന്ന്‌ സുവ്യക്തം. 

കൂദാശയിൽ ഉപയോഗിക്കുന്ന പന്ത്രണ്ട്‌ 
ചെറിയ കല്ലുകള്‍ പന്ത്രണ്ട്‌ അപ്പോസ്തോലന്മാരെ 
സൂചിപ്പിക്കുന്നു. പഴയ യി്രായേല്‍ 12 ഗോത്രങ്ങ 


www.bethelpatrika.org 


ല്ല ബെല്‍ പ്ത്ിക 


ആഗസ്റ്റ്‌ -2006 


ളാല്‍ നയിക്കപ്പെട്ടിരുന്നു. (ഉല്പത്തി 32:28, 35:10, 
11 രാജാക്കന്മാര്‍ 17:34) ഗില്‍ഗാലില്‍ വെച്ച യോശുവാ 
പ്രന്തണ്ടു കല്ലുകള്‍ ഉപയോഗിച്ചു ബലിപീഠം 
പണിതു ദൈവത്തെ ആരാധിച്ചു. (യോശുവ 4:1-7). 

പത്മോസ്‌ ദ്വീപില്‍ വച്ചു യോഹന്നാന്‍ കണ്ട 
ദര്‍ശനത്തില്‍ സഭയെ പന്ത്രണ്ട്‌ അടിസ്ഥാന ശില 
മേല്‍ നില്‍ക്കുന്നതും ഓരോ ശിലയും ഓരോ 
അപ്പോസ്തോലന്റെ പേരില്‍ അറിയപ്പെടുന്നതു 
മായ ഒരു പട്ടണമായി കണ്ടു (വെളിപാട്‌ 21:10-14). 
കുന്തിരിക്കം 

ക്രിസ്തുവില്‍ അപ്പോസ്തോലന്മാരോടുകൂടി 
ചേര്‍ത്തുപണിയപ്പെടുന്ന വിശ്വാസികളെ സൂചിപ്പി 
ക്കുന്നു. പഴയ നിയമത്തില്‍ സമാഗമന കൂടാര 
ത്തിനു മുമ്പില്‍ യിശ്രായേല്‍ മക്കള്‍ ഒരുമിച്ചു 
ദൈവത്തിനു പ്രസാദമുള്ള സുഗന്ധരൂപം അര്‍പ്പി 
ക്കുക പതിവായിരുന്നു. ദൈവത്തെപറ്റിയുള്ള അവ 
രുടെ സങ്കല്‍പ്പം അവന്‍ സുഗന്ധധൂപത്തില്‍ 
പ്രസാദിക്കുന്നുവത്രേ. ക്രിസ്തുവിന്‌ തന്റെ ജനന 
ത്തില്‍ വിദ്വാന്മാര്‍ കാഴ്ചയായി സമര്‍പ്പിച്ച വസ്തു 
വില്‍ ഒന്നു കുന്തിരിക്കമായിരുന്നു. കല്ലിനുള്ളില്‍ 
പ്രതിഷ്ഠിക്കുന്ന കുന്തിരിക്കം വിശ്വാസികളുടെ 
സംഘത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം ഒരോ 
വിശ്വാസിയും ദൈവസന്നിധിയില്‍ ദൈവത്തിനിഷ്ട 
മുള്ള ഒരു വഴിപാടാകുവാന്‍ പ്രേരിപ്പിക്കുന്നു. 


ചെങ്ങന്നൂര്‍ ഭദ്രാസന യുവജന 
സ്ഥാനത്തില്‍ ബെസ്റ്റ്‌ യൂണിറ്റായി തിരഞ്ഞെ 
ടുത്ത ഇടവങ്കാട്‌ എം. പി. എം. യുവജനപ്ര 
സ്ഥാനം ട്രോഫി ഏറ്റുവാങ്ങുന്നു. 


t 
1, 
r 


വി. മുറോന്‍ 

പരിസ്ഥിതിയിലെ വിവിധ ഫലമുലാദികളില്‍ 
നിന്ന്‌ ഉണ്ടാക്കുന്ന സുഗന്ധതൈലം മോശയ്ക്ക്‌ 
ദൈവം നല്‍കിയ നിയോഗത്തിന്റെ പൂര്‍ണ്ണതയാ 
ണ്‌. പുറപ്പാടുപുസ്തകത്തില്‍ വിശുദ്ധ തൈലമു 
ണ്ടാക്കുന്ന വിധം തന്നെ സവിസ്ഥരം പ്രസ്താവി 
ചിട്ടുണ്ട. സമാഗനകൂടാരവും അതിലെ വസ്തു 
ക്കളും തൈലം പൂശി ശുദ്ധീകരിക്കുവാന്‍ യഹോ 
വയായ ദൈവം മോശയോടു കല്‍പ്പിച്ചു. (പുറപ്പാട്‌ 
29:36, 30:26, 40:10). ഓര്‍ത്തഡോക്സ്‌ സഭയില്‍ വി. 
മൂറോന്‍ കൊണ്ട്‌കല്ല അഭിഷേകം ചെയ്യുമ്പോള്‍ 
പരിശുദ്ധ റൂഹാ ആന്തരികമായി ആവസിച്ചു വസ്തു 
വിന്‌ ആന്തരിക മാറ്റം ഉണ്ടാക്കുന്നു. കല്ല ക്രിസ്തുവാ 
കുന്നു. അവിടെ നിന്നും കൃപയോടെ നീരുറവ കര്‍ത്താ 
വിന്റെ തിരുശരീര രക്തങ്ങളായി പുറത്തുവരുന്നു. 

ആരാധനയില്‍ പരിസ്ഥിതിയിലെ വസ്ഥുക്കള്‍ 
ഉപയോഗിക്കുമ്പോള്‍ അവയ്ക്ക്‌ ഉണ്മയില്‍ 
അതിന്റെ രൂപം ഉണ്ടെങ്കിലും ആന്തരികമായി ഒരു 
ആത്മീക തലത്തിലേക്ക്‌ ഉയരുകയും സൃഷ്ടാ 
വിന്റെ കൃപാ പ്രവാഹത്തിന്‌ ഉപാധികളായി തീരു 
കയും ചെയ്യുന്നു. ദേവാലയം ക്രിസ്തുവിന്റെ 
സ്ഥാനത്ത്‌ ഭൂമിയില്‍ നിലകൊള്ളുന്നു. 
സ്വര്‍ഗ്ഗം ഭൂമിയില്‍ മനുഷ്യര്‍ക്ക്‌ അനുഭവ 
വേദ്യമാകുന്നു. Bl 


M.G.0.C.S.M CHRISTIAN COLLEGE UNIT 


ചെങ്ങന്നൂര്‍ (കിസ്റ്യന്‍ കോളേജ്‌ 
M.G.0.C.S.M യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെങ്ങ 
ന്നൂര്‍ ഭദ്രാസന വൈസ്‌ പ്രസിഡന്റ്‌ റവ. ഫാ. 
വില്‍സണ്‍ ശങ്കരത്തില്‍ നിര്‍വൃഹിച്ചു. 
യുണിറ്റിന്റെ 2006 - 07ലെ ഭാരവാഹികള്‍ 
President - Smt. Ruby Mathew 
Vice President - Sophia A.K. 
Secretary - Jijo .K. Joy 
Join Secretary - Tintu Mathew 
Treasurer - Thomas Oommen 


സഭയ്ക്കുവേണ്ടി പ്രത്യേക ഉപവാസ പ്രാര്‍ത്ഥന 


ചെങ്ങന്നൂര്‍ ഭദ്രാസനത്തിന്റെ നേതൃത്വ 
ത്തില്‍ ബഥേല്‍ അരമനപ്പള്ളിയില്‍ വച്ച്‌ സഭയ്ക്കു 
വേണ്ടി പ്രത്യേക ഉപവാസ പ്രാര്‍ത്ഥന നടത്തി. 
ഇടവക മെത്രാപ്പോലീത്ത അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ അദ്ധ്യക്ഷം വഹിച്ച 
യോഗത്തില്‍ അഭി. ഡോ. യൂഹാനോന്‍ മാര്‍ 
ക്രിസോസ്റ്റമോസ്‌ അനുഗ്രഹ പ്രഭാഷണം നട 
ത്തി. യോഗത്തില്‍ റവ. ഫാ. നൈനാന്‍ വി. 


www.bethelpatrika.org 


ജോര്‍ജ്ജ്‌ ധ്യാനം നയിച്ചു. ഭ്രാസന ആഭ്യന്തര 
സുവിശേഷ സംഘം വൈസ്‌ പ്രസിഡന്റ്‌ റവ. 
ഫാ. തോമസ്‌ കൊക്കാപറമ്പില്‍ സ്വാഗതവും, 
ബഥേല്‍ ഇടവക വികാരി റവ. ഫാ. വില്‍സണ്‍ 
ശങ്കരത്തില്‍ കൃതജ്ഞതയും അര്‍പ്പിച്ചു. ഭദ്രാസ 
നത്തിലെ ഭൂരിപക്ഷം വൈദികരും ആത്മീയ 
സംഘടന ഭാരവാഹികളും ജനങ്ങളും ഉപവാസ 
പ്രാര്‍ത്ഥനയില്‍ പങ്ക എടുത്തു. 





ല്ല ബെല്‍ പ്തിക 
ജു ലൂ ആഗസ്റ്റ്‌ -2006 





റവ. ഡോ. വി. സി. ശാമുവേൽ 


മദ്ധ്യസ്ഥപ്രാര്‍ത്ഥന 


(യശശരീരന്മയ ഫാ. ഡോ. വി. സി. ശാമുവേലിമന്&റ ഓര്‍മ്മകളെ ദീപ്തമാക്കാ൯ന്‍ ഈ ലേഖനം 
പുന്റചന്സിദ്ധികരിക്കുന്നു.) 


വി. കുര്‍ബ്ബാന ശുശ്രൂഷയില്‍ എല്ലാ സഭാപാര 
മ്പര്യമനുസരിച്ചും മദ്ധ്യ സ്ഥപ്രാര്‍ത്ഥനയുണ്ട്‌. 
നമ്മുടെ കുര്‍ബ്ബാനക്രമത്തില്‍ ഇതിലേക്ക്‌ ആറു 
വായനകളാണ്‌ ചേര്‍ത്തിരിക്കുന്നത്‌. ഓരോപ്രസ്ഥാ 
വനയോടും കൂടെ പട്ടക്കാരന്‍ ഒരു രഹസ്യപ്രാര്‍ത്ഥ 
നയും പരസ്യ(്രാര്‍ത്ഥനയും കഴിക്കുന്നു. അതി 
നാല്‍ മദ്ധ്യസ്ഥ്രപാര്‍ത്ഥനയെ 6 ഭാഗങ്ങളായി തിരി 
ചിരിക്കുന്നു എന്നുപറയാം. ശുശ്രൂഷക്കാരന്‍ കഴി 
ക്കുന്ന വായനകള്‍ ആ ഭാഗങ്ങളില്‍ ഓരോ അംശം 
മാത്രമാണ്‌. നാം പ്രാര്‍ത്ഥനയിലോര്‍ക്കേണ്ട വിഷ 
യങ്ങളേയും ആളുകളേയും ശുഗ്രൂഷക്കാരന്‍ 
പ്രഖ്യാപിക്കുകയും, ജനങ്ങള്‍ ശുശ്രൂഷക്കാരന്‍ 
ചെയ്യുന്ന പ്രഖ്യാപനത്തെ ധ്യാനപൂര്‍വ്വം ശ്രവിച്ച്‌ 
ഉത്തരമായി കര്‍ത്താവേ! കാരുണ്യം ചെയ്യണമേ 
എന്നര്‍ത്ഥമുള്ള കുറിയേലൈസോന്‍ ചൊല്ലുക 
യാണ്‌ പതിവ്‌. 

ശ്ലാഘനീയമായ ഈ സംഗതി നിര്‍വ്ൃഹിക്കു 
ന്നവിധം ഏറ്റവും ശോച്യമാണെന്നുപറയാതെ തര 
മില്ല. പ്രാര്‍ത്ഥനയില്‍ ഓര്‍ക്കുവാനുള്ള കാര്യ 
ങ്ങളുള്‍കൊള്ളിച്ചു കുര്‍ബ്ബാനക്രമത്തില്‍ ഉള്‍കൊ 
ളളിച്ചിരിക്കുന്ന തുബ്ദേനുകള്‍ വള്ളി പുള്ളി 
വൃത്യാസംവരുത്താതെ വായിക്കുക മാതമേ 
ചെയ്യാവു എന്ന്‌ ശഠിക്കുന്നയാളുകള്‍ സഭയിലുണ്ട്‌. 
നമ്മുടെ വി. കുര്‍ബ്ബാന ശുശ്രൂഷകളിലും മറ്റ്‌ ആരാ 
ധനാ വേളകളിലും സമകാലീനമായ ഒരു വിഷ 
യമോ വ്യക്തിയോ സ്മരിക്കപ്പെടുവാന്‍ സാധ്യമ 
ല്ലാത്ത നിലപാടു നാം അവലംബിച്ചിരിക്കുകയാ 
ണെന്ന്‌ തോന്നിപ്പോകും. നിലവിലുള്ള തുബ്ദേനു 
കള്‍ മദ്ധ്യശതകങ്ങളില്‍ മദ്ധ്യപൂര്‍വൃദേശത്തെ സിറി 
യന്‍ സഭ അതിന്റെ ആ കാലങ്ങളിലെ ആവശ്യ 
ത്തിലേക്ക്‌ ഉണ്ടാക്കിയിട്ടുള്ളവയാണ്‌. അവ 
ഒരു വ്യതിയാനവും വരുത്താതെ ഇന്ത്യയിലും ഉപ 
യോഗിച്ചുകൊള്ളണം എന്നു നിഷകര്‍ഷിക്കുന്നത്‌ 
നമ്മുടെ പരിതാപകരമായ പാരതന്ത്ര്രത്തിന്റെ 
പ്രകടനം മാര്രമാണ്‌. മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥന അര്‍ത്ഥ 
വത്തായി തീരണമെങ്കില്‍, അതു സമകാലീനവും 


8 


എഡിറ്റര്‍ 


വസ്തുനിഷഠവുമായിരിക്കണം. ഉദാഹരണമായി 
ഒരു രോഗിക്കുവേണ്ടി, വിയോഗത്തിലിരിക്കുന്ന ഒരു 
കുടുംബത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനുവേ 
ണ്ടി, നിര്യാതനായ ഇടവകപ്പട്ടക്കാരനു വേണ്ടി, 
മരണം പ്രാപിച്ച ഒരിടവകാംഗത്തിനുവേണ്ടി, ഇട 
വകമുഴുവനുമായി ധ്യാനിച്ചു പ്രാര്‍ത്ഥിക്കുവാന്‍ 
നമുക്കു സൌകര്യമുണ്ടോ? അതിനു സനകര്യമില്ലാ 
തെയുള്ള മദ്ധ്യസ്ഥ്രപാര്‍ത്ഥന കഴിക്കുന്നതിന്റെ 
അര്‍ത്ഥമെന്ത്‌? 

എന്നാല്‍ വാസ്തവത്തില്‍ ഇതിനെല്ലാം ആവ 
ശ്യമായ സന്ദര്‍ഭങ്ങള്‍ വിശുദ്ധ കുര്‍ബ്വാനക്രമത്തി 
ലുണ്ട്‌. നമ്മുടെ അജ്ഞതയും അടിമത്ത മനോഭാ 
വവും കൊണ്ട്‌ അതു നാം ഉപയോഗിക്കാത്തതാ 
ണ്‌. സമകാലീനമായി മദ്ധ്യസ്ഥ്രപാര്‍ത്ഥന 
എങ്ങനെ നടത്താമെന്നു ഇവിടെ ചൂണ്ടിക്കാണി 
ക്താ൦. 

ശുശ്രൂഷക്കാരന്‍ നടത്തുന്ന ആറു വായനക 
ളുണ്ടെന്നു മുകളില്‍ ചൂണ്ടിക്കാണിച്ചുവല്ലോ. 
അവയെ തുബ്ദേന്‍ എന്നു നാം പറയുന്നുണ്ട്‌. ഈ 
സുറിയാനി പദത്തിന്‌ വീണ്ടും എന്നുമാ്രമാ 
ണര്‍ത്ഥം. ഒന്നാമത്തെ വായനയ്ക്കുശേഷമുള്ളവ 
സുറിയാനി മുലത്തില്‍ തുബ്ദേന്‍ എന്ന വാക്കു 
കൊണ്ട്‌ തുടങ്ങുന്നതിനാല്‍, അതു എല്ലാ വായന 
കളേയും ഉദ്ദേശിച്ചു നാം പറയുന്നതാണ്‌. സുറിയാ 
നിയില്‍ അവയെ ദീയഫ്തുകൊ എന്നുവിശേഷി 
പ്പിക്കുന്നു. ആറുവായനകളില്‍ ആദ്യത്തെ മൂന്നും 
ഈ ലോകത്തില്‍ ജീവനോടിരിക്കുന്നവരേയും 
മറ്റേതു മൂന്നും ഈലോകം വിട്ടു കടന്നുപോയവ 
രേയും ഓര്‍ക്കുവാനുള്ളവയാണ്‌. 

ആദ്യത്തെ മുന്നുവായനകളില്‍ ഒന്നാമത്തേതു 
സഭയിലെ വൈദികരുള്‍പ്പെടെ സഭാദ്ധ്യക്ഷന്മാ 
രെയും സഭയെ ആകമാനവും, രണ്ടാമത്തേത്‌ ക്ലേശ 
ത്തിലും വൈഷമ്യങ്ങളിലും കഴിയുന്ന സഭാഗംങ്ങ 
ളേയും മൂന്നാമത്തേതു ലോകത്തിലെ ഭരണ വ്യവ 
സ്ഥിതിയെയും പ്രത്യേകം സ്മരിക്കുന്നു. ഒന്നാ 
മത്തെ ഭാഗത്തു ശുശ്രൂഷക്കാരന്‍ നടത്തുന്ന വായ 


www.bethelpatrika.org 


ല്ല ബെല്‍ പ്തിക 


ആഗസ്റ്റ്‌ -2006 


നയിൽ മേല്‍പ്പട്ടക്കാരെ മാത്രമാണ്‌ സ്മരിക്കുന്ന 
തെങ്കിലും അവിടെ പട്ടക്കാരന്‍ നിര്‍വഹിക്കുന്ന 
പ്രാര്‍ത്ഥനകളില്‍ വൈദീകസംഘം മുഴുവനേയും 
സഭയെ ആകമാനവും ഓര്‍ക്കുന്നുണ്ട്‌. ഈ 
വസ്തുത മുതലെടുത്താണ്‌ സഭാദ്ധ്യക്ഷന്മാര്‍ 
തമ്മിലുള്ള വൈരസ്യം പ്രകടിപ്പിക്കുവാന്‍ വേണ്ടി 
ഒന്നാമത്തെ തുബ്ദേന്‍ പലപ്പോഴും വിനിയോ 
ഗിച്ചുവരുന്നത്‌. 

സുപ്രദാനമായ ചിലകാര്യങ്ങള്‍ 

1. ഒന്നാം തൂബാദേന്‍ ഭാഗം മേല്‍പട്ടക്കാരനെ 
മാര്രം ഓര്‍ക്കുവാനുള്ളതല്ല. അതു സഭയെ ആക 
മാനം ഓര്‍ത്തു പ്രാര്‍ത്ഥിക്കേണ്ട അവസരമാണ്‌. 

2. ലോകമാകമാനമുള്ള സുറിയാനിസഭയില്‍ 
മേലദ്ധ്യക്ഷന്മാരായി ഇഗ്നാത്തിയോസ്‌, ബസേലി 
യോസ്‌, ഗ്രീഗോറിയോസ്‌ ഈ മൂന്നുപേരുകള്‍ 
ഇന്നുനാമുപയോഗിക്കുന്ന തുബ്ദേനില്‍ കാണുന്നു. 
ഇവരില്‍ മൂന്നാമത്തെ സ്ഥാനി നൂറ്റാണ്ടുകള്‍ക്കു 
മുമ്പ്‌ ഇല്ലാതെയായതാണ്‌. അന്ത്യോക്യന്‍ സിറി 
യന്‍ സഭയുടെ ആത്മാഭിമാനം നിലനിര്‍ത്തുവാന്‍ 
വേണ്ടിമാരതം ആ സഭ ആ പേരു ചൊല്ലുന്നു 
എന്നേയുള്ളൂ. ഇന്ത്യയിലെ നമ്മുടെ സഭ അതു 
നിലനിര്‍ത്തേണ്ട ആവശ്യം ഇല്ല. മാര്രവുമല്ല, 
അതു വസ്തുനിഷ്ഠവും സമകാലീനവുമല്ല. അതി 
നാല്‍ ഗ്രിഗോറിയോസിന്റെ പേര്‍ അവിടെ ഉപയോ 
ഗിക്കുന്ന പതിവ്‌ നീക്കണം. 

3. നമ്മുടെ ഇന്ത്യന്‍ ഓര്‍ത്ത ഡോക്സ്‌ സഭ 
യുടെ ആത്മീയ മേലദ്ധ്യക്ഷന്‍ കാതോലിക്കോസാ 
കയാല്‍ തുബ്ദേനില്‍, ഇന്ത്യയിലെ നമ്മുടെ സഭ 
യേയും അതിന്റെ വൈദിക മേലദ്ധ്യക്ഷനായ 
മോറാന്‍ മോര്‍ ബസേലിയോസിനും പിന്നീടുമാത്രം 
അന്ത്യോക്യന്‍ സിറിയന്‍ സഭയേയും അതിന്റെ 
പരമാദ്ധ്യക്ഷനായ മോറാന്‍ മോര്‍ ഇഗ്നാത്തോസി 
നേയും ഓര്‍ക്കുകയാണ്‌ വേണ്ടത്‌. 

4. നമ്മുടെ സഭയുമായി സമ്പര്‍ക്കമുള്ള മറ്റു 
സഭകളെയും അവയുടെ വൈദീക മേലദ്ധ്യക്ഷന്മാ 
രെയും നാം ഓര്‍ക്കുന്നുണ്ടത്രേ. 

രണ്ടാമത്തെ തൂബ്ദേന്‍, രോഗത്തിലും, കഷ്ട 
തയിലും, പരീക്ഷകളിലും അകപ്പെട്ടുവലയുന്ന 
സഭാംഗങ്ങളേയും വി. കുര്‍ബ്ബാനയില്‍ പ്രത്യേകം 
ഓര്‍ക്കുവാനാവശ്യപ്പെട്ടിട്ടുള്ളവരെയും അനുസ്മരി 
ക്കേണ്ട സന്ദര്‍ഭമാണ്‌. അങ്ങനെയുള്ള ആളുകള്‍, 
കുടുംബങ്ങള്‍, സമൂഹങ്ങള്‍ ഇവയെ പ്രത്യേകം 
പേരുപറഞ്ഞും, വൈഷമ്യ വിധേയരെ ആകമാനം 
പൊതുവില്‍ സ്മരിച്ചു കൊണ്ടും രണ്ടാമത്തെ 


www.bethelpatrika.org 


തൂബ്ദോന്‍ ഭാഗം നിര്‍വ്വഹിച്ചാല്‍ പട്ടക്കാരനോടു 
കൂടെ ജനസമൂഹത്തിനു മുഴുവനും, അര്‍ത്ഥവ 
ത്തായി മദ്ധ്യസ്ഥപ്രാര്‍ത്ഥനയില്‍ പങ്കുകൊള്ളാവു 
ന്നതായിരിക്കും. മുന്നാമത്തെ തൂബ്ദേന്‍ വിശ്വാസി 
കളായ ഭരണകര്‍ത്താക്കള്‍ക്ക്‌ വേണ്ടിയാണെന്ന്‌ 
മിക്ക താകസാകളിലേയും പ്രാര്‍ത്ഥനകളുടെ വെളി 
ചുത്തില്‍ പറയാവുന്നതാണെങ്കിലും, അതു വിശു 
ദ്ധകുര്‍ബ്ബാനയുടെ തത്വവുമായി പൊരുത്തമുള്ളത 
ല്ല. സഭ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഭരണ 
വ്യവസ്ഥയെയാണിവിടെ ഓര്‍ക്കേണ്ടത്‌. ഭരണ 
കര്‍ത്താക്കള്‍ വിശ്വാസികളല്ലെന്നുവരികിലും, 
ലോകത്തിന്റെ ആതൃന്തികമായ ഭരണം ദൈവ 
ത്തിന്റെ അധീനതയില്‍ സ്ഥിതി ചെയ്യുന്നു. ഈ 
വസ്ഥുത അനുസ്മരിച്ച, ദൈവഹിതം ലോകത്തില്‍ 
അനവരതം നടക്കുവാനും, ദൈവത്തിന്റെ നീതി 
മനുഷ്യകുലത്തിനാകമാനവും ലഭിക്കുവാനും 
ദൈവരാജ്യം ലോകത്തില്‍ ഉദ്ഘോഷിതമായി സഭ 
വളര്‍ച്ച പ്രാപിക്കുവാനും ലോകജീവിതത്തില്‍ 
സമാധാനം നടമാടുവാനും നാം അവിടെ 
പ്രാര്‍ത്ഥന കഴിക്കണം. മാര്‍ ഒസ്താത്തേവോ 
സിന്റെ ക്രമത്തില്‍ പട്ടക്കാരന്‍ മൂന്നാം തൂബ്ദേ 
നോടു ചേര്‍ത്തുചൊല്ലുവാനുള്ള പ്രാര്‍ത്ഥന ഈ 
ആശയം വ്യക്തമാക്കുന്നുണ്ട്‌. കര്‍ത്താവേ! വിശ്വാ 
സികളായ നിന്റെ ജനത്തിന്‌ യുദ്ധങ്ങളില്‍ നിന്നും 
കലഹങ്ങളില്‍ നിന്നും ബര്‍ബ്ുരന്മാരുടെ ഹേമങ്ങ 
ളില്‍ നിന്നുമുള്ള സമ്പൂര്‍ണ്ണമായ വിടുതല്‍ നല്‍കേ 
ണമേ. ഞങ്ങള്‍ നിന്നെയും, നിന്റെ ഏകപുത്ര 
നേയും, നിന്റെ പരിശുദ്ധാത്മാവിനേയും പ്രശാന്ത 
തരമായി സ്തുതിക്കുമാറ്‌ ഭൂതലത്തെ മുഴുവ 
നേയും നിന്നില്‍ നിന്നുമുളള സമാധാനവും രമ്യ 
തയും മൂലം നയിക്കുമാറാകണമേ. വിശ്വാസിക 
ളായ ഭരണകര്‍ത്താക്കള്‍ക്കുവേണ്ടി മാത്രം നടത്തു 
വാനുള്ളതാണു മൂന്നാമത്തെ തുബ്ദേനിലെ 
മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥന എന്നുവരികില്‍, നമ്മുടെ 
സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓര്‍ക്ക 
പ്പെടുവാന്‍ കാര്യമായി ആരും കാണുമെന്ന്‌ 
തോന്നുന്നില്ല. സഭയുടെ ആരംഭകാലത്ത്‌ ഒരു 
മൂന്നുനൂറ്റാണ്ടുകളോളവും അങ്ങനെയുള്ള ആളു 
കളുണ്ടായിരുന്നുമില്ല. 

ആദ്യത്തെ മൂന്ന്‌ തൂബ്ദേനുകളേയും കുറിച്ച്‌ 
പൊതുവില്‍ പറഞ്ഞാല്‍ അവ ലോകത്തില്‍ 
സ്ഥിതി ചെയ്യുന്ന സഭയെ ആകമാനവും, സഭാംഗ 
ങ്ങളില്‍ വൈഷമ്യവിധേയരായിരിക്കുന്നവരെയും, 
സഭ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഭരണവ്യവ 


9 


ല്ല ബെല്‍ പ്തിക 


ആഗസ്റ്റ്‌ -2006 


സ്ഥിതിയെയും ഓര്‍ത്ത്‌ അവയ്ക്കുവേണ്ടി 
പ്രാര്‍ത്ഥിക്കുവാനുദ്ദേശിച്ചുള്ളതത്രേ. അത്‌ സമകാ 
ലീനമായി നിര്‍വ്ൃഹിക്കുന്നതിന്‌ ഓരോ ഇടവകയി 
ലേയും പട്ടക്കാര്‍ക്ക്‌ പ്രത്യേകമായി ചുമതലയുണ്ട്‌. 
അത്‌ അവര്‍ വേണ്ടവണ്ണം നിര്‍വൃഹിക്കുന്ന പക്ഷം, 
സാര്‍ത്ഥകമായി മദ്ധ്യസ്ഥപ്രാര്‍ത്ഥന അവരും ജന 
ങ്ങളുമൊരുമിച്ച ഓരോ വി. കുർബ്ബാനയുടെ അവ 
സരത്തിലും നടത്താവുന്നതത്രേ. ഓരോ ഭാഗത്തി 
ന്റെയും അവസാനത്തില്‍ ജനങ്ങള്‍ പറയുന്ന 
പ്രത്യുത്തരം മലയാളത്തില്‍ ആയിരുന്നാല്‍ 
എത്രയോ അര്‍ത്ഥവത്തായിരിക്കും. 

നാലും, അഞ്ചും, ആറും, തുബ്ദേനുകള്‍ പരേ 
തരായ പരിശുദ്ധന്മാര്‍, സഭയുടെ വിശ്വാസമര്‍മ്മ 
ങ്ങള്‍ വ്യാഖ്യാനിച്ചുതന്ന സഭാപിതാക്കന്മാര്‍, 
സഭയ്ക്ക്‌ ഓരോ വിധത്തിലായി നേതൃത്വം നല്കി 
യിട്ടുള്ള വര്‍, വിശ്വാസികളായ പരേതര്‍, ഇവരെ 
ഓര്‍ത്ത്‌ അവരുമായുള്ള ആത്മായ സംസര്‍ഗ്ഗം 
അനുസരിച്ച്‌ അവരെ ദൈവത്തിന്‌ സമര്‍പ്പിക്കുന്ന 
അവസരങ്ങളാണ്‌. ഈ വായനകളില്‍ ഓരോന്നും 
കാലോചിതമായ വ്യത്യാസങ്ങള്‍ അര്‍ഹിക്കുന്നവ 
യത്രേ. അതു ചെയ്യുന്നതിനോടൊപ്പം സമകാലീ 
നമായി ഓര്‍ക്കുവാനുള്ള പേരുകളെ ശുശ്രൂഷക്കാ 
രന്‍ വായനയോടുചേര്‍ത്ത്‌ പ്രഖ്യാപിക്കുകയും 
വേണം. ഉദാഹരണമായി പരിശുദ്ധന്മാരുടെ ഓര്‍മ്മ 
ദിവസം അവരുടെ പേര്‍ നാലാം തുബ്ദേനിലെ 
ശുശ്രൂഷക്കാരന്റെ വായനയില്‍ എടുത്തുപറയേ 
ണ്ടതാണ്‌. പരേതരായ വൈദീകമേലദ്ധ്യക്ഷന്മാരു 


ക്വിസ്റ്റ്‌ - 2 ദിനവൃത്താന്തം 


ശലോമോന്റെ കാലത്ത്‌ വിലയില്ലാതിരുന്ന ലോഹം ഏത്‌? 
ഞാന്‍ കേടു കേള്‍വിയേക്കാള്‍ നീ ശ്രേഷ്ഠനാകുന്നു? 
ഇത്‌ ആര്‍, ആരെഷക്റ്റി പറഞ്ഞിരിക്കുന്നു? 

യെഹൂദാ ഭരിച്ച ഏക സ്ത്രീ ? 

സൂര്യന്‍ അസ്തമിക്കുന്ന സമയത്തു മരിച്ചുപോയി എന്നു പറ 
ഞ്ഞിരിക്കുന്നതാരെക്കുറിച്ച്‌ ? 

ധൂപപീഠത്തിനരികെ വെച്ചും നെറ്റിയില്‍ കുഷ്ടം പിടിച്ച 
രാജാവ്‌ ? 


ടേയും പിതാക്കന്മാരുടേയും, പട്ടക്കാരുടേയും മറ്റു 
സഭാനേതാക്കന്മാരുടേയും ഓര്‍മ്മ നടത്തുന്ന ദിവ 
സങ്ങളില്‍ അങ്ങനെയുള്ളവരുടെ പേരുകള്‍ 
അഞ്ചാം തുബ്ദേനോടു ചേര്‍ത്തുപ്രസ്താവിക്ക 
ണം. അതുപോലെ തന്നെ പരേതരായ വിശ്വാസി 
കളേയും വിശ്വാസിനികളേയും പ്രത്യേകം 
ഓര്‍ക്കുന്ന അവസരങ്ങളില്‍ അവരുടെ പേരുകളും 
ആറാം തൂബ്ദേനോടു ചേര്‍ത്തു വായിക്കപ്പെടണം. 
ഈ വിധത്തില്‍ മദ്ധ്യസ്ഥപ്രാര്‍ത്ഥനകള്‍ അര്‍ത്ഥ 
വത്താക്കുവാന്‍ നമുക്കു സാധിക്കേണ്ടതാണ്‌. 
വി. കുര്‍ബ്ബാനയെപറ്റി ചിന്തിച്ചു ശുശ്രൂഷയില്‍ 
സംബന്ധിക്കുന്നവര്‍ക്ക്‌ ഏറ്റം അനാകര്‍ഷകവും 
ദുര്‍വൃഹവുമായ ഒരു ഭാഗം അഞ്ചാം തൂബ്ദേനാ 
ണെന്നുപറയാം. അവിടെ ചേര്‍ത്തിരിക്കുന്ന പേരു 
കള്‍ നമ്മുടെ ഇന്ത്യന്‍ സഭയുടെ ചരിത്രവുമായി 
കാര്യമായ ബന്ധമുള്ളവയല്ല. അതുപോലെ തന്നെ 
അവയെല്ലാം തന്നെ പതിമുന്നാം നൂറ്റാണ്ടിനുമുമ്പ 
ജീവിച്ചിരുന്ന നേതാക്കന്മാരുടെ പേരുകളാണ്‌. അവ 
യില്‍ മിക്കതും ഇന്ത്യയിലെ നമ്മുടെ സഭാംഗ 
ങ്ങള്‍ക്കു യാതൊരര്‍ത്ഥവും നല്‍കുന്നതുമല്ല. 
എന്നാല്‍ അവയില്‍ ചില പേരുകള്‍ സുസ്മര 
ണാര്‍ഹമാണെന്നുസമ്മതിക്കണം. അതിനാല്‍ 
നാമോര്‍ക്കുവാന്‍ ആവശ്യമായ പേരുകള്‍ മാത്രം 
സ്വീകരിച്ചുകൊണ്ട്‌ മറ്റുള്ളവയെ നീക്കുകയും അവ 
യുടെ സ്ഥാനത്ത്‌ നമ്മുടെ ഇന്ത്യന്‍ സഭാചരിത്ര 
ത്തില്‍ ഓര്‍മ്മിക്കേണ്ടവരെ സമകാലീനമായി 
ചേര്‍ത്ത്‌ ആ ഭാഗം അര്‍ത്ഥവത്താക്കു വാന്‍ 
വേണ്ടത്‌ ചെയ്യുകയും വേണം. ഇ 


അനിഷ്‌ മാത്യു തോമസ്‌, ചെറിയനാട്‌ 


വനങ്ങളില്‍ കോട്ടകളും ഗോപുരങ്ങളും പണിത രാജാവ്‌ ? 
നദിയില്‍ അണ കെട്ടിയ രാജാവ്‌ ? 
പുജാരികളുടെ അസ്ഥികളെ ബലിപിഠങ്ങളിന്മേല്‍ ദഹിഷിച്ച 
രാജാവ്‌ ? 
. മീഖായാവു പ്രവാചകന്റെ ചെകിട്ടത്തടിച്ചതാര്‌ ? 
. ദീനത്തില്‍ യഹോവയെ അന്വേഷിക്കാതെ വൈദ്യന്മാരെ 
ആശ്രയിച്ചതാര്‌ ? 


കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരങ്ങള്‍ 


1. ആസാഫ്‌ 2. ഫെലിസ്ത്യർ 3. ദാവിദ്‌ 4. ബെനായാവ്‌ 5. അഹറോന്‍, മോശ, മിര്യം 6. ദാവിദ്‌ 
7. അബിശായി 8. അഗൂഹി 9. ഏട്ടമാത്തെ 10. 600 ശെക്കേൽ 


ഉത്തരം അയ്ക്കേണ്ു വിലാസം 


കഴിഞ്ഞ ലക്കത്തിലെ 
വിജയി 


അനീഷ്‌ മാത്യു തോമസ്‌, നാടാലില്‍ പടീറ്റേതില്‍ ചെറിയനാട്‌ പി. ഒ., ചെങ്ങന്നൂര്‍ - 689 511 


ഉത്തരം ലഭിക്കേണ്ട അവസാന തീയതി - 2006 സെപ്തംബര്‍ പാംതീയതി 
ശരിയുത്തരം അയച്ചവരില്‍ നിന്ന്‌ നറുക്കിട്ട്‌ വിജയിയെ നിശ്ചയിക്കും. 


ജോര്‍ജി പി. മാത്യ 
കല്ലിശ്ശേരി 


ഉത്തരങ്ങള്‍ അയയ്ക്കുമ്പോള്‍ ഫോണ്‍ നമ്പര്‍ കൂടി വയ്ക്കുക. 


10 





www.bethelpatrika.org 


4 ബബ പ്തിക | 





ആഗസ്റ്റ്‌ -2006 


ഫാ. ഡോ. ജോണ്‍ പണിക്കര്‍ 


| വാതിലുള്ള പ്രാ00000): വിരുദ്ധരുടെ 081000) 


തുടര്‍ച്ച. 
മറ്റു ചില വേദഭാഗങ്ങള്‍ കൂടി പരിഗണിക്കാം ! 

ധനവാന്റെയും ലാസറിന്റെയും ഉപമ (ലൂ 
ക്കോസ്‌ 16) കര്‍ത്താവ്‌ പറഞ്ഞിരിക്കുന്നതില്‍ ധന 
വാനും ലാസറും അബ്രഹാം പിതാവും തമ്മിലുളള 
ബന്ധത്തെക്കുറിച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. വാങ്ങി 
പ്പോയവരുടെ സജീവ അവസ്ഥയെക്കുറിച്ചും അവര്‍ക്ക്‌ 
ജീവിച്ചിരിക്കുന്നവരോടുള്ള കരുതലിനെക്കുറിച്ചും ഈ 
ഭാഗത്ത്‌ സൂചനയില്ലെന്ന്‌ പറയാന്‍ പറ്റുമോ? 

വാങ്ങിപ്പോകുന്നത്‌ ക്രിസ്തുവിനോടു കൂടെ 
യായിരിക്കുന്നത്‌ സജീവ അവസ്ഥയാണെന്നും 
അത്‌ ഏറെ നല്ലതാണെന്നും ഫിലിപ്പ്യാ ലേഖനം 
1:9-26 വരെ വ്യക്തമാക്കുന്നു. 2 കൊരി. 5:8-ല്‍ 
വാങ്ങിപ്പോയാലും ക്രിസ്തുവിനെ ഗ്രസാദിപ്പിക്കാം 
എന്നു പറയുന്നു. യോഹ. 11:26-ല്‍ എന്നില്‍ വിശ്വ 
സിക്കുന്നവന്‍ ആരും ഒരുനാളും മരിക്കുകയില്ല” 
എന്ന്‌ രേഖപ്പെടുത്തിയിട്ടുണ്ട. 1 തെസ്സലോനിക്യ 
5:10-ല്‍ നാം ഉണര്‍ന്നിരുന്നാലും ഉറങ്ങിയാലും 
തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്‌ നമുക്കു വേണ്ടി 
മരിച്ച നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുമൂലം 
രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്‌” 
എന്നു പറയുന്നു. 1 കൊരി. 15:36-37-ല്‍ ഗോതമ്പു 
മണി നിലത്തുവീണു ചാവുകയും മണ്ണിനടിയിലെ 
സജീവമായ രൂപാന്തര്രപ്രരകിയ ഉണ്ടാകുകയും 
ചെയ്യുന്നത്‌ വിശദീകരിക്കുന്നുണ്ട്‌. ഈ വേദഭാഗ 
ങ്ങള്‍ അനുസരിച്ച്‌ മരണമെന്ന നിദ്രയെ നിര്‍ജ്ജീവ 
അവസ്ഥയായി കണക്കാക്കാന്‍ പറ്റുമോ? 
വാങ്ങിപ്പോയവര്‍ക്കു വേണ്ടിയുള്ള (പാര്‍ത്ഥ 
നയും വിശുദ്ധരുടെ മദ്ധ്യസ്ഥതയും വേദപുസ്ത 
കാടിസ്ഥാനമുളള താണ്‌. 

വാങ്ങിപ്പോകുന്ന ആത്മാക്കള്‍ സജീവരായതി 
നാല്‍ അവര്‍ക്ക്‌ ദൈവകൃപ ആവശ്യമാണ്‌. ശരീരം 
വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായതു 
കൊണ്ട്‌ ദൈവത്തിന്റെ കൃപ അവര്‍ക്കു ലഭിക്കു 
വാന്‍ അവര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കേണ്ടത്‌ 
നമ്മുടെ ചുമതലയാണ്‌. 

വെളിപ്പാട്‌ 7:917-ല്‍ യോഹന്നാന്‍ ശ്ലീഹാ 
സ്വര്‍ഗ്ലീയാരാധന ദര്‍ശിക്കുന്നു. സ്വര്‍ഗ്ഗീയ ഗണ 
ങ്ങള്‍ ദൈവസിംഹാസനത്തിനു മുന്നില്‍ ഇരു 
ന്നുകൊണ്ട്‌ അവന്റെ ആലയത്തില്‍ രാപകല്‍ 
ആരാധിക്കുന്നു (വെളിപ്പാട്‌ 7:10, 15). ദൈവാരാധന 
യഥാവിധി നടത്തണമെങ്കില്‍ പരിശുദ്ധാത്മ നട 
ത്തിപ്പ്‌ ആവശ്യമാണ്‌ (റോമ. 8:26). അതിനാല്‍ പരി 
ശുദ്ധാത്മ നടത്തിപ്പു ആത്മാക്കള്‍ക്ക്‌ ലഭിക്കുവാന്‍ 
നാം പ്രാര്‍ത്ഥിക്കേണ്ടത്‌ ആവശ്യമായിരിക്കുന്നു. 

എഫേസ്യ 6:18-ലും 1 തിമോത്തി 2:1-ലും 
സകല മനുഷ്യര്‍ക്കും വിശുദ്ധര്‍ക്കും വേണ്ടി 


www.bethelpatrika.org 


്രാര്‍ത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കു 
ന്നു. ഇവിടെ വാങ്ങിപ്പോയവരെ ഒഴിവാക്കി എന്നു 
പറയാന്‍ പറ്റുമോ? 2 തിമോത്തി 1:16-18-ല്‍ ഒനേ 
സിഫോറസ്‌ വാങ്ങിപ്പോയപ്പോള്‍ അവന്റെ കുടും 
ബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട്‌ ' “ആ ദിവസത്തില്‍ 
കര്‍ത്താവിന്റെ പക്കല്‍ കരുണ കണ്ടെത്തുവാന്‍ 
കര്‍ത്താവ്‌ അവനു സംഗതിയാകട്ടെ എന്ന്‌ 
പനലോസ്‌ ശ്ലീഹാ പ്രാര്‍ത്ഥിച്ചതിന്റെ അര്‍ത്ഥം മരി 
ച്ചുപോയ ഒനേസിഫോറസിന്‌ അവസാന ദിവസം 
കരുണ ലഭിക്കണം എന്നുള്ളതല്ലേ? വാങ്ങിപ്പോയ 
വര്‍ക്കു വേണ്ടി സ്നാനം സ്നാനം സ്വീകരിക്കു 
ന്നതും (1 കൊരി. 15:20) ഇത്‌ സാധുകരിക്കുന്നതല്ലേ? 
വിശുദ്ധര്‍ നമ്മുടെ അവസ്ഥ അറിയുന്നവരും നമുക്കു 
വേണ്ടി മദ്ധ്യസ്ഥത (പ്രാര്‍ത്ഥന) നടത്തുന്നവരുമാണ്‌. 
അവരോട ദൈവത്തിന്‌ പ്രത്യേക അടുപ്പം ഉണ്ട. 

“മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച്‌ 
സ്വര്‍ഗ്ഗത്തില്‍ ദൈവദൂതന്മാരുടെ മദ്ധ്യേ സന്തോഷം 
ഉണ്ടാകും” (ലൂക്കോസ്‌ 15:7). അതായത്‌ ഭൂമിയില്‍ 
ജീവിക്കുന്ന മാനസാന്തരപ്പെടുന്ന പാപിയെ സ്വര്‍ഗ്ഗ 
ത്തിലെ മാലാഖമാര്‍ കാണുന്നു എന്നര്‍ത്ഥം. മാലാ 
ഖമാര്‍ നമ്മുടെ പ്രാര്‍ത്ഥന അറിയുന്നവരാണ്‌ (വെ 
ളിപ്പാട്‌ 8:3-4; 5:8). 

വിശുദ്ധര്‍ നമുക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്നു: 
അസിമേലേക്കിനു വേണ്ടിയും (ഉല്പത്തി 20:7), 
സോദോമിനു വേണ്ടിയും (ഉല്പത്തി 18:26-32) 
അരബഹാം പ്രാര്‍ത്ഥിക്കുന്നതും സ്നേഹിത 
ന്മാര്‍ക്കു വേണ്ടി ഈയ്യോബ്‌ പ്രാര്‍ത്ഥിക്കുമെന്നതും 
(ഈയ്യോബ്‌ 42:7-8), മരിച്ചുപോയ അസ്രഹാമിന്റെ 
യും, ഇസഹാക്കിന്റെയും, യാക്കോബിന്റെയും, 
ദാവീദിന്റെയും പേരിനാല്‍ ശിക്ഷിക്കയില്ല എന്ന്‌ 
യഹോവ കല്‍പിക്കുന്നതും (2 രാജാ 13:23, 1 രാജാ 
11:12-13) ഇത്‌ സാക്ഷിക്കുന്നു. 

“യഹോവയുടെ കണ്ണ്‌ നീതിമാന്മാരുടെ മേലും 
അവന്റെ ചെവി അവരുടെ നിലവിളിക്കായും തുറ 
ന്നിരിക്കുന്നു” (സങ്കീ. 34:15; 1 പത്രോ. 3:12) എന്ന 
വേദഭാഗം വിശുദ്ധന്മാരുടെ പ്രാര്‍ത്ഥന കേള്‍ക്കുന്ന 
ദൈവത്തെക്കുറിച്ചല്ലേ പറയുന്നത്‌? വിശുദ്ധരുടെ 
പ്രാര്‍ത്ഥന മ മദ്ധ്യസ്ഥത സാക്ഷിക്കുന്ന വി. വേദപു 
സ്തകം അവനെ മാനിക്കണമെന്നും ആവശ്യപ്പെ 
ടുന്നു: “നിങ്ങളോട്‌ ദൈവവചനം പ്രസംഗിച്ച്‌ 
നിങ്ങളെ നടത്തിയവരെ ഓര്‍ത്തുകൊളളുവീന്‍ ; 
അവരുടെ ജീവാവസാനം ഓര്‍ത്ത്‌ അവരുടെ 
വിശ്വാസം അനുകരിപ്പിൻ” (എബ്രായ 13:7). 

ഇത്രയും വേദഭാഗങ്ങള്‍ മാത്രമല്ല ; ഇനിയും 
ധാരാളമുണ്ട്‌. വിശ്വാസികളുടെ ജ്ഞാനത്തിന്‌ ഇതു 
മതി എന്നു വിശ്വസിക്കുന്നു. ] 
അടുത്തലക്കം - ശിശുസ്നാനം വേദാനുസൃതമോ? 


11 


ല്ല ബെല്‍ പ്തിക 


പഠനം 


തുടര്‍ച്ച... 
(ഴ) നേതാക്കള്‍ക്കെതിരെയുള്ള പിറുപിറുപ്പ്‌ 
(16:1-3). 

“സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകു 
ന്നു. അതിനാല്‍ ചിലര്‍ സഭയ്ക്കു മീതെ രണ്ടാള 
ത്തന്നെ ഉയര്‍ത്തുന്നത്‌ ശരിയല്ല” (സംഖ്യാ. 16:3) 
എന്നു പറഞ്ഞുകൊണ്ട്‌ കോരഹ്‌ മുതലായവര്‍ 
മോശയ്ക്കും അഹരോനുമെതിരായി ഇളക്കിവിട്ട 
പിറുപിറുപ്പാണ്‌ അടുത്തത്‌. തങ്ങള്‍ക്ക്‌ മേല്‍വിചാ 
രകരും നേതാക്കളുമായവരെ ആദരിക്കാതെ ദൈവ 
മുമ്പില്‍ മത്സരികളായിരിക്കുന്ന പ്രതിനിധികളാണ്‌ 
കോരഹും കൂട്ടരും. യി്സായേലിനെപ്പോലെയുള്ള 
ഒരു പ്രയാണസംഘത്തിന്‌, മോശയും അഹരോ 
നും, നിലനില്‍പിനാവശ്യമായ നേതൃത്വകമീകരണ 
ത്തിലെ ആവശ്യഘടകമാണ്‌. അതിനോടുള്ള മറു 
തലിപ്പ അസൂയയുടെയും അഹങ്കരിച്ചുയരാനുള്ള 
വൃശഗ്രതയുടെയും ഭാഗമല്ല. അത്‌ സ്വയനാശത്തി 
നുള്ള മത്സരമെന്ന്‌ യൂദാശ്ലീഹ (വാക്യം 11). നേതൃ 
ത്വത്തോടു പരസ്യമായി മത്സരിക്കുവാന്‍ യിധര്സാ 
യേല്യരെ ഒപ്പം കൂട്ടിയ കോരഹും കൂട്ടരും അവ 
രുടെ അസൂയയ്ക്കും സ്വാര്‍ത്ഥതയ്ക്കും പങ്കു 
കാരെ തേടുകയായിരുന്നു. 

ചരിത്രത്തിന്റെ പ്രവാഹത്തില്‍ സമൂഹത്തെ 
നശിപ്പിക്കാതെ നയിക്കുന്നതാരാണ്‌ എന്നതിനു 
ത്തരം നല്‍കാന്‍ ശ്രമിക്കുമ്പോള്‍ ടോയന്‍ബീ 
സര്‍ഗ്ഗാത്മക സമൂഹമെന്നും മലയാള സമൂഹ 
മെന്നും രമ്ടു കൂട്ടരെ കണ്ടെത്തുന്നു (Arnold 
Toynbee, Study of History Vol. 10). സമൂഹത്തിന്റെ 
നന്മ നിലനിര്‍ത്തുവാന്‍ ശ്രമിക്കുമ്പോള്‍, വശ്യത 
നഷ്ടപ്പെട്ട മേലാള സമൂഹം കലാപക്കൊടി 
ഉയര്‍ത്തി നേതൃത്വത്തില്‍ നിലനില്‍ക്കുവാന്‍ ശ്രമി 
ക്കും. ജീവിതംതന്നെ പിറുപിറുപ്പാണവര്‍ക്ക്‌. 

ദൈവകോപവും ശിക്ഷയുമാണ്‌ പിറുപിറുപ്പി 
നുള്ള മറുപടി. “ഭൂമി പിളര്‍ന്നു മത്സരക്കാരെ ജീവ 
നോടെ വിഴുങ്ങി” (സംഖ്യാ. 16:31). ഈ ദൈവിക 
പ്രതികരണം യഥാര്‍ത്ഥവും അതേ സമയം ഒരു 
പ്രതീകവുമാണ്‌. അധമവികാരങ്ങളുടെ വിള്ളലി 
ലേക്ക്‌ മനുഷ്യന്‍ താഴുന്നു. ലാകികത മറ്റെന്നത്തേ 
ക്കാള്‍ മനുഷ്യരെ വിഴുങ്ങുന്നു ഇക്കാലത്ത്‌. മൂല്യ 
ങ്ങള്‍ക്കപ്പുറം ലൌകിക ഉയര്‍ച്ചാ താല്പര്യം മനു 
ഷ്യനെ ഭരിക്കുന്നു. ഭൂമി പിളര്‍ന്നു, ലൌകിക മനു 
ഷ്യനെ വിഴുങ്ങി. 

(ഴ) ദൈവശിക്ഷയുടെ മുഖത്ത്‌ പിറുപിറുപ്പ്‌ (16:41). 
കോരഹ്യരുടെ മേല്‍ ദൈവം നടത്തിയ ശിക്ഷ 


12 


ആഗസ്റ്റ്‌ -2006 


ഫാ. ജേക്കബ്‌ മാത്യു 


മിവിതവും പിറുപിറുഷും 


യുടെ മുഖത്താണ്‌ യിര്സായേല്യരുടെ അടുത്ത 
പിറുപിറുപ്പുണ്ടാവുന്നത്‌. ദൈവശിക്ഷ നടപ്പാക്കിയ 
തിലുള്ള എതിര്‍പ്പു. അറിവുള്ളവരുടെ ശിക്ഷണം 
സ്വീകരിക്കുവാന്‍ മനുഷ്യര്‍ക്ക്‌ ആവശ്യം നന്മയും 
ഉയര്‍ച്ചയും സന്തോഷവും ദൈവാനുഗ്രഹവും 
അതിലൂടെ ഉണ്ടാകും (സദ്യ. 4:1, 5:12, 9:7, 13:24, 
13:18). ദുര്‍ന്നടപ്പ്‌ എന്ന ൦.......ദുഷ്കര്‍മ്മം ചെയ്ത 
വനെ ...... നീക്കുവാന്‍ തക്കവണ്ണം നിങ്ങള്‍ ദുഃഖി 
ചിട്ടുമില്ല്‌ എന്ന പലൂസിന്റെ വചനം (1 കൊരി. 
5:2) ശ്രദ്ധിക്കപ്പെടേണ്ടതു തന്നെ. മാനസാന്തരത്തി 
നായി ദുഃഖിക്കുന്നവരെക്കുറിച്ച്‌ ശ്ലീഹ സന്തോഷി 
ക്കുകയാണ്‌ (2 കൊരി. 7:10). എന്നാല്‍ പരിഹാസി 
കളും ദുഷ്ട മനുഷ്യരും ശാസന ഇഷടപ്പെടുന്നി 
ല്ല. യഹോവയോടു പിറുപിറുക്കുന്ന മത്സരക്കാരെ 
ശിക്ഷിച്ചത്‌ ദൈവജനത്തിന്‌ നല്ല ശിക്ഷണത്തിനാ 
യുള്ളതെങ്കിലും അത്‌ സ്വീകരിക്കുവാന്‍ അവര്‍ 
ഒരുക്കം കാട്ടിയില്ല. 
ഉപസംഹാരം 

മി്രയീമിലെ അടിമത്തത്തില്‍ നിന്ന്‌ പുറ 
പ്പെട്ടു പോന്ന യിസ്രായേല്‍ ജനത്തിന്റെ മരുഭൂഗ്ര 
യാണത്തെക്കുറിച്ച രണ്ടു വൃത്യസ്ത കാഴ്ചപ്പാടു 
കളാണുള്ളത്‌. ഒന്ന്‌, ദൈവകരുതലനുഭവിക്കാ 
നുള്ള അവസരമായി അതിനെ കാണുക. രണ്ട്‌, 
പിറുപിറുപ്പിന്റെയും മറുതലപ്പിന്റെയും അവസരമാ 
യെടുക്കുക. മരുഭൂ്രയാണത്തില്‍ ദൈവസാന്നിദ്ധ്യ 
മറിയിച്ച മേഘം, അഗ്നി, സാക്ഷ്യപെട്ടകം, മന്ന, 
പാറയിലെ വെളളം എന്നു വേ ണ്ടാ ദൈവകരുത 
ലിന്റെ എല്ലാ അനുഭവങ്ങളും സംഖ്യാപുസ്തകം 
അറിയിച്ചു തരുന്നു. ദൈവത്തോടുള്ള പിറുപിറുപ്പ്‌ 
യിസ്രായേല്യരുടെ ഫ്രസ്വ കാഴ്ചയില്‍ ജീവിത്ത 
തില്‍ ദൂരക്കാഴ്ചയില്ലായ്മയില്‍ നിന്നുണ്ടായതുത 
ന്നെ. 

ഒരു ക്രിസ്തീയ വിശ്വാസിക്ക്‌ ജീവിത വഴി 
യാത്രയില്‍ സന്തോഷിക്കുവാനാകണം. “ഒന്നിനെ 
ക്കുറിച്ചും വിചാരപ്പെടരുത്‌, എല്ലാറ്റിലും പ്രാര്‍ത്ഥ 
നയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യ 
ങ്ങള്‍ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട്‌ അറി 
യിക്കയത്രെ വേണ്ടത്‌” (ഫിലി. 4:6). ലഭിച്ച നന്മ 
യിലും, നമ്മുടെ നന്മയ്ക്കുതകുന്നത്‌ എന്ന്‌ ഭാവി 
യില്‍ നമുക്ക്‌ ബോദ്ധ്യമാകുന്ന പ്രാതികൂല്യ 
ങ്ങള്‍ക്കും ഒരുപോലെ നന്ദി സമര്‍പ്പിക്കുകയും 
യാചനകള്‍ ദൈവസന്നിധിയില്‍ വയ്ക്കുകയുമാണ്‌ 
നമ്മെക്കുറിച്ചുളള ദൈവഇഷടം. 


www.bethelpatrika.org 


ല്ല ബ്ലഥേല്‍പത്രിക oe 


ആഗസ്റ്റ്‌ -2006 


| കാഴ്ചപാട്‌ 


പി.എം. ജേക്കബ്‌, മെഴുവേലി 


സ്വാതന്ത്രം - ക്രൈസ്തവ ദര്‍ശനത്തില്‍ 


ഭാരതം വീണ്ടുമൊരു സ്വാത്രന്ത്യദിനം 
ആഘോഷിക്കുകയാണ്‌ രാഷ്ട്ര ശില്പികള്‍ 
വിഭാവനം ചെയ്ത പനരസ്വാതന്ത്ര്യം ഇന്നും 
പല മേഖലകളിലും അപ്രാപ്യമെങ്കിലും നാം 
ആ ദിനം വിപുലമായി ആഘോഷിക്കുന്നു. 
അടിമത്വത്തിന്റെ ചങ്ങലയില്‍ നിന്ന്‌ ഭാരത ജന 
തയേ മോചിപ്പിക്കുവാന്‍ മഹാത്മാഗാന്ധി അവ 
തരിച്ചുവെങ്കില്‍ യേശുക്രിസ്തു ചരിത്രത്തിലെ 
ഏറ്റവും വലിയ വിമോചനമായിട്ടാണ്‌ രംഗ്രപ 
വേശനം ചെയ്തത്‌. യേശു തന്റെ പദ്ധതികള്‍ 
പ്രഖ്യാപിച്ചത്‌ യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചു 
കൊണ്ടാണ്‌ അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപ 
നമായിരുന്നു! ബദ്ധന്മാര്‍ക്ക്‌ വിടുതലും കുരുട 
ന്മാര്‍ക്ക്‌ കാഴ്ചയും പ്രസംഗിപ്പാനും പീഡി 
തരെ വിടുവിച്ചയപ്പാനും കര്‍ത്താവിന്റെ 
പ്രസാദ വര്‍ഷം പ്രസംഗിപ്പാനും എന്നെ അയ 
ചിരിക്കുന്നു എന്നു വീണ്ടും പ്രഖ്യാപിക്കുന്നു 
(ലൂക്കോ. 4:18,19). യഥാര്‍ത്ഥത്തില്‍ പ്രപഞ്ച 
സൃഷ്ടി മുതല്‍ അന്ധകാരത്തിന്റെ ശക്തിയുടെ 
മേല്‍ അതൃന്തികമായ വിജയത്തിന്റെ പ്രതീക 
മായി പുതിയ ആകാശവും പുതിയ ഭൂമിയും 
സ്ഥാപിതമാകുന്നതുവരെയുള്ള ചരിത്രം അടി 
മത്തത്തില്‍ നിന്ന്‌ സ്വാതന്ത്രത്തിലേക്കുള്ള 
തീര്‍ത്ഥയാത്രയാണ്‌. 

ശ്രിസ്തുവില്‍ സ്വാതന്ത്യ സങ്കല്പം 
ഉള്‍ക്കൊള്ളുന്നതിന്‌ അന്നത്തെ ജനതയ്ക്ക്‌ 
കഴിഞ്ഞില്ല എന്നതാണ്‌ സത്യം. കാരണം 
സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന അവരുടെ 
സങ്കല്പം ഇന്നത്തെപ്പോലെ തന്നെ രാഷ്ട്രീയ 
നിറം കലര്‍ന്നതായിരുന്നു. രാഷ്ട്രീയ വിമോ 
ചനത്തെ യേശു നിഷേധിക്കുന്നില്ല. എന്നാല്‍ 
രാഷ്ര്രീയ വിമോചനം കൊണ്ടു മാര്തം 
സ്വാതന്ത്ര്യം പൂര്‍ണ്ണമാകുന്നില്ലെന്ന്‌ ക്രിസ്തു 
വെളിവാക്കി. മനുഷ്യനിലുള്ള ദൈവീക സാദ്യ 
ശൃത്തിന്റെ ഭാഗമാണ്‌ സ്വാത്രന്ത്യവും. അതു 
മനുഷ്യന്‍ നഷ്ടമാക്കി. നഷ്ടമാക്കിയ അത്യു 


www.bethelpatrika.org 


ന്നത പദവിയിലേക്ക്‌ മനുഷ്യന്‍ മട 
ങ്ങുന്നുവെങ്കില്‍ മാത്രമേ പൂര്‍ണ്ണസ്വാതന്ത്ര്യം 
യഥാര്‍ത്ഥ്യമാകുന്നുള്ളൂ. പൂര്‍ണതയിലേക്ക്‌ 
മനുഷ്യനെ നയിക്കുന്നതിന്‌ വിഘാതമായി 
നില്‍ക്കുന്ന പാപത്തിന്റെയും നിയമങ്ങളുടെയും 
മരണത്തിന്റെയും അടിമത്വത്തില്‍ നിന്ന്‌ വിമോ 
ചകനാകാന്‍ ആയിരുന്നു യേശുവിന്റെ നിയോ 
ഗം. 

താന്‍ വിഭാവനം ചെയ്ത സ്വാതന്ത്രയത്തി 
ലേക്കുള്ള വഴിത്താര യേശു വ്യക്തമാക്കിയി 
ട്ടുണ്ട്‌. എന്റെ വചനത്തില്‍ നിലനില്‍ക്കുന്നുവെ 
ങ്കില്‍ നിങ്ങള്‍ വാസ്തവമായി എന്റെ ശിഷ്യ 
ന്മാരായി സത്യമറിയും, സത്യം നിങ്ങളെ സ്വത 
ന്ത്രരാക്കുകയും ചെയ്യും എന്നദ്ദേഹം പ്രഖ്യാ 
പിച്ചു. മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന സത്യം 
താനാകുന്നുവെന്ന യേശു പ്രഖ്യാപിച്ചു. 
സത്യത്തെ അറിയുകയാണ്‌. സ്വാതന്ത്ര്യത്തിലേ 
ക്കുള്ള വഴി. സ്വാതന്ത്ര്യം നല്‍കുന്നതിനുള്ള 
അവകാശം പുത്രനാണ്‌ (യോഹ. 8:36). ഇവിടെ 
ബുദ്ധിയേക്കാള്‍ വ്യക്തിപരമായ ബന്ധത്തിന്‌ 
പ്രാധാന്യം നല്‍കുന്നു. യേശുക്രിസ്തുവുമായി 
വ്യക്തിപരമായ ബന്ധത്തിലേക്ക്‌ പ്രവേശിക്കു 
ന്നതിലൂടെ ദൈവിക ജീവനില്‍, സ്വാതന്ത്ര 
ത്തില്‍ മനുഷ്യന്‍ പങ്കാളിയാകുന്നു (യോഹ. 
17:3). യേശുക്രിസ്തു വിഭാവനം ചെയ്ത സ്വാത 
ന്ത്രത്തെപ്പറ്റി പൌലോസ്‌ അപ്പോസ്തോലന്‍ 
വിവിധ ലേഖനങ്ങളില്‍ വിശദീകരിക്കുന്നുണ്ട്‌. 
ഉദാത്തമായ ജീവിതലക്ഷ്യത്തിന്റെ നിര്‍വ്വഹണ 
ത്തിന്‌ വേണ്ടിയുള്ള ആത്മസമര്‍പ്പണത്തി 
ലാണ്‌ സ്വാതന്ത്ര്യത്തിന്റെ പൂര്‍ണ്ണത കുടികൊ 
ള്ളുന്നത്‌. അടിമത്വത്തില്‍ നിന്ന്‌ നമ്മെ വിമു 
ക്തരാക്കിയത്‌ സ്‌നേഹപൂര്‍ണ്ണമായ സേവന 
ത്തിലൂടെ ജീവിതം ഫലപ്രദമാക്കുന്നതിനാണ്‌ 
എന്ന തിരിച്ചറിവ്‌ നമ്മിലുണ്ടാകണം. സ്വാത 
ന്ത്യത്തിന്റെ ഈ ആഘോഷവേളയില്‍ ആ 
ചിന്ത നമ്മെ ഭരിക്കട്ടെ. J 


13 


ല്ല ബെല്‍ പ്തിക 





ആഗസ്റ്റ്‌ -2006 


ഫാ. റിജു വി.ഐകഹ്‌ 


എവൻന്‍ഗേലോന്യ ചിന്തകള്‍ 


വാങ്ങിപ്പിനു ശേഷം 1-൦ ഞായറാഴ്ച ആഗസ്റ്റ്‌ 20 
വേദഭാഗം വി. ലൂക്കോസ്‌ 6:39-45 
ആമുഖം : ദൈവാത്മാവില്‍ നിറയ്ക്കപ്പെട്ട മനു 
ഷ്യന്റെ ജീവിത ശൈലികളെകുറിച്ച്‌, ഉപമകളാല്‍ 
കര്‍ത്താവ്‌ നടത്തുന്ന പ്രബോധനമാണ്‌ ഈ വേദ 
ഭാഗം 
ചിന്തകള്‍ 
1. വഴികാട്ടി കാഴ്ചയുള്ളവനായിരിക്കണം. 

വഴികാട്ടി കുരുടനാണെങ്കില്‍ അവനും 
അവന്റെ പിന്നിലുള്ളവരും, കുഴിയില്‍ വീഴും. വഴി 
കാട്ടിക്ക്‌ കാഴ്ചയുണ്ടെങ്കില്‍ മാത്രമേ മറ്റുള്ളവരെ 
ശരിയായി നയിക്കുവാന്‍ അവന്‌ സാധി 
ക്കുകയുള്ളൂ. ഉള്‍കാഴ്ചയില്ലാത്ത നായകത്വവും, 
നേതൃത്വവും യഥാര്‍ത്ഥത്തില്‍ കുരുടന്മാര്‍ക്ക്‌ സമ 
മാണ്‌. സാമൂഹ്യ ജീവിതത്തിലും, കുടുംബജീവി 
തത്തിലും നായകസ്ഥാനത്തേക്ക്‌ വിളിക്കപ്പെടുന്ന 
വര്‍ തങ്ങളെ തന്നെ പ്രകാശമുള്ളവരാക്കി തീര്‍ക്ക 
ണം. തങ്ങളുടെ ജീവിതത്തിന്റെ തിന്മകളെ മാറ്റു 
ന്നവര്‍ക്ക്‌ മാത്രമേ യഥാര്‍ത്ഥത്തില്‍ കാഴ്ചലഭിക്കൂ. 
2, അഭ്യാസം തികഞ്ഞവന്‍ ഗുരുവിനെപോലെ 
യാകും. 

ഗുരു അഭ്യസിപ്പിക്കുന്നതാണ്‌ ശിഷ്യന്‍ പഠി 
ക്കേണ്ടത്‌. അതുകൊണ്ട്‌ എപ്പോഴും ഗുരുവിന്‌ വിധേ 
യപ്പെട്ടിരിക്കണം. ഗുരുവിന്‌ വിരുദ്ധമായി ശിഷ്യന്‍ 
പ്രവര്‍ത്തിക്കുമ്പോള്‍ ശിഷ്യന്‌ ഗുരുത്വം നഷടപ്പെ 
ടുന്നു. എന്നാല്‍ അഭ്യാസം തികച്ച്‌ ഗുരുവിന്റെ 
പൂര്‍ണ്ണതയിലേക്ക്‌ എത്തുവാന്‍ ശിഷ്യന്‌ സാധിക്ക 
ണം. ഭാരതീയ പാരമ്പര്യത്തില്‍ ഗുരുസ്ഥാനീയരെ 
കുറിച്ച്‌ പറയുമ്പോള്‍ ഒരളവില്‍ എല്ലാവരുംതന്നെ 
ഗുരുക്കന്മാരാണ്‌. അതുകൊണ്ട്‌ ഒരുത്തന്‍ തന്ന 
ത്താന്‍ ശ്രേഷഠനാണെന്ന്‌ വിചാരിക്കാതെ മറ്റുള്ള 
വര്‍ തന്നെക്കാള്‍ ശ്രേഷ്ഠരെന്ന്‌ വിചാരിക്കുന്ന മനോ 
ഭാവത്തിലേക്ക്‌ ഉയരണം. 
3, സ്വന്തം കണ്ണിലെ കോല്‍ എടുത്തതിനുശേഷം 
സഹോദരന്റെ കണ്ണിലെ കരട എടുത്ത്‌ കളയുക. 

മനുഷ്യരാരും പൂര്‍ണ്ണരല്ല, പരിപൂര്‍ണ്ണതയി 
ലേക്ക്‌ വളരുവാനാണ്‌ നാം ശ്രമിക്കേണ്ടത്‌. പല 
പ്പോഴും മറ്റുമനുഷ്യരുടെ അപൂര്‍ണ്ണതകള്‍ ചികഞ്ഞ്‌ 
എടുക്കുവാന്‍ നാം ശ്രമിക്കാറുണ്ട്‌. നമ്മുടെ തന്നെ 
അപൂര്‍ണ്ണതകള്‍ മനസ്സിലാക്കുമ്പോള്‍ അതിന്‌ പരി 
ഹാരം കണ്ടെത്തുവാന്‍ ശ്രമിക്കുമ്പോള്‍ മാത്രമേ 
മറ്റുള്ളവരെ തിരുത്തുവാന്‍ നമുക്ക്‌ സാധിക്കൂ. മറ്റു 
ളള വരിലേക്ക്‌ നന്മയെ പ്രസരിപ്പിക്കണമെങ്കില്‍ 


14. 


ഓരോവ്യക്തിയും തങ്ങളെതന്നെ ശുദ്ധീകരിച്ച്‌ 
തിന്മകളെ തിരുത്തണം. തങ്ങളോട്‌ കരുണ ചെയ്യേ 
ണമെ എന്ന്‌ രാത്രിയാമങ്ങളില്‍ കണ്ണീരൊഴുക്കി 
ദൈവത്തോട്‌ പ്രവര്‍ത്തിച്ച്‌ പരിശുദ്ധന്മാര്‍ അനേ 
കരിലേക്ക്‌ നന്മയുടെ പരിമളം പ്രസരിപ്പിക്കുന്നവ 
രാണ്‌. 
4, നല്ല മനുഷ്യന്‍ തന്റെ ഹൃദയത്തിലെ നല്ല 
നിക്ഷേപത്തില്‍ നിന്ന്‌ നല്ലത്‌ പുറപ്പെടുവിക്കണം. 
നല്ല ചിന്തകളും നന്മകളും ഉള്ള ഒരു 
വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനില്‍ നിന്ന്‌ 
പുറപ്പെടുന്നതും നന്മയാണ്‌. വ്യക്ഷത്തെ ഫലം 
കൊണ്ട്‌ തിരിച്ചറിയുന്നതുപോലെ നല്ലമനുഷ്യനെ 
അവന്റെ ജീവിതം കൊണ്ട്‌ തിരിച്ചറിയണം. 
വാങ്ങിപ്പിനു ശേഷം 2-ാം ഞായറാഴ്ച 
(ആഗസ്റ്റ്‌ 27) 
വേദഭാഗം വി. ലൂക്കോസ്‌ 11:9-20 
ആമുഖം : ദൈവവുമായുള്ള ബന്ധത്തില്‍ ദൈവ 
സന്നിധിയില്‍ തന്റെ ആവശ്യങ്ങളെ സമര്‍പ്പിക്കു 
വാന്‍ മനുഷ്യന്‌ കഴിയുമെന്ന്‌ യേശുക്രിസ്തു പഠി 
പ്പിക്കുന്നു. ആവശ്യങ്ങളെ അറിയുന്ന ദൈവം 
യഥാര്‍ത്ഥമായി ഉത്തരമരുളും. 
ചിന്തകള്‍ 
1, ദൈവസന്നിധിയില്‍ തുടര്‍യാചന ആവശ്യമാണ്‌ 
ദൈവസന്നിധിയില്‍ ഉള്ള യാചന ഒരു പ്രാവ 
ശൃത്തേക്കല്ല. പ്രത്യുത ഒരു തുടര്‍ പ്രക്രിയയായി 
രിക്കണം. യാചിച്ചുകൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചു 
കൊണ്ടിരിക്കുന്ന, മുട്ടികൊണ്ടിരിക്കുന്ന മനോഭാവ 
ത്തില്‍ മാത്രമേ, ഉത്തരം ലഭിക്കൂ. ഒറ്റ പ്രാര്‍ത്ഥന 
കൊണ്ട്‌ എല്ലാം നേടിയെടുക്കാമെന്ന ചിന്ത ദൈവീ 
കമല്ല. അത്‌ സ്വാര്‍ത്ഥതയില്‍ നിന്ന്‌ ഉണ്ടാകുന്ന 
താണ്‌. 
2, ആവശ്യങ്ങളെ അറിയുന്നവനാണ്‌ ദൈവം 
അപ്പം ചോദിക്കുന്ന മകനു കല്ലുകൊടുക്കു 
വാന്‍ ഒരു പിതാവിന്‌ കഴിയുകയില്ല. കാരണം 
അത്രയ്ക്ക്‌ പിതാവ്‌ മകനെ സ്നേഹിക്കുകയും കരു 
തുകയും ചെയ്യുന്നു. അതിനേക്കാള്‍ ഏറെ നമ്മെ 
സ്നേഹിക്കുന്ന ദൈവത്തിന്‌ നമ്മുടെ ആവശ്യ 
ങ്ങളെ അറിയാം. എന്നാല്‍ നമ്മുടെ പ്രാപ്തിക്കോ 
കഴിവിനോ അപ്രപ്യമായ ആവശ്യങ്ങള്‍ ദൈവം 
നമുക്ക്‌ നല്‍കില്ല. നമ്മുടെ ആവശ്യങ്ങള്‍ അതിന്റെ 
ആവശ്യഗതയ്ക്ക്‌ അനുസരിച്ചാണ്‌ ദൈവം നല്‍കു 
ന്നത്‌. 


www.bethelpatrika.org 


ല്ല ബെല്‍ പ്ത്ിക 


ആഗസ്റ്റ്‌ -2006 


3, യാചിക്കുന്നവര്‍ ദൈവഹിതത്തിന്‌ വിധേയ 
രാകണം. 
ദൈവത്തിന്‌ മുന്‍തൂക്കം കൊടുത്താണ്‌ നാം യാചി 
ക്കേണ്ടത്‌. കര്‍ത്ത്യപ്രാര്‍ത്ഥനയില്‍ യേശു പഠിപ്പി 
ച്ചത്‌ അതാണ്‌. “നിന്റെ ഹിതം നസ്വര്‍ഗ്ഗത്തിലേ 
പ്പോലെ ഭൂമിയിലും ആകേണമെ' എന്ന്‌ ഗദ്സമന 
യിലെ പ്രാര്‍ത്ഥനയിലും യേശു പിതാവാം ദൈവ 
ത്തിന്റെ ഹിതത്തിന്‌ സ്വയം സമര്‍പ്പിക്കുന്നു. യാച 
നകളുടെ ഉദ്ദേശം നീതിപൂര്‍വൃവും സമാധാന 
പൂര്‍ണ്ണവും ആയിരിക്കണം. ദൈവഹിതത്തിന്‌ 
തങ്ങളെ തന്നെ സമര്‍പ്പിച്ചവരാണ്‌ ദൈവത്തില്‍ 
നിന്ന്‌ വന്‍ കാര്യങ്ങള്‍ നേടിയെടുത്തത്‌. 
വാങ്ങിപ്പിനു ശേഷം ദാം ഞായറാഴ്ച 
സെപ്റ്റംബര്‍ 3 
വേദഭാഗം വി. മത്തായി 17:22-27 
ആമുഖം : ക്രഫന്നാഹോമില്‍ വെച്ച്‌ ദേവാലയ 
നികുതിപിരിക്കുന്നവര്‍ പത്രോസിന്റെ അടുക്കല്‍ 
വന്ന്‌ യേശു ദേവാലയ നികുതി കൊടുക്കുന്നത്‌ 
സംബന്ധിച്ച്‌ ചോദിക്കുന്നു. ഈ കാര്യത്തെകുറിച്ച്‌ 
മറുപടി പറയുമ്പോള്‍ ദേവാലയ നികുതി കൊടു 
ക്കുന്നവന്‌ താന്‍ ഒഴിവുള്ളവനാണെങ്കിലും മറ്റുള്ള 
വര്‍ക്ക്‌ ഇടര്‍ച്ച വരാതിരിക്കുവാന്‍ നികുതി കൊടു 
ക്കണമെന്ന്‌ യേശുപറയുന്നു 
ചിന്തകള്‍ 
1. ദേവാലയ നികുതി കൊടുക്കുന്ന കര്‍ത്താവ്‌ 

ഈ ഭാഗത്ത്‌ പറയുന്ന നികുതി പിരിവ്‌ ജന 
ങ്ങള്‍ റോമാച്രകവര്‍ത്തിയുടെ ഭണ്ഡാരത്തിലേക്ക്‌ 
കൊടുക്കുന്നതല്ല. പിന്നെയോ ദേവാലയത്തിലേക്ക്‌ 
റോമാച്രകവര്‍ത്തിയുടെ അനുവാദത്തോടെ കൊടു 
ക്കുന്നതായിരുന്നു. ദേവാലയത്തിന്റെ ദൈനംദിന 
ചിലവുകള്‍ ഇതില്‍ നിന്നാണ്‌ എടുത്തിരുന്നത്‌. 
യേശുക്രിസ്തു ദൈവപുത്രനാകയാല്‍ ദേവാലയ 
ത്തിന്‌ കൊടുക്കുന്ന നികുതിയില്‍നിന്നിളവുള്ളവ 
നാണ്‌ എങ്കിലും ഇടര്‍ച്ചുകള്‍ ഉണ്ടാകാതിരിക്കുവാന്‍ 
കര്‍ത്താവ്‌ അത്‌ കൊടുക്കുന്നു. അധികാരമുള്ള 
കര്‍ത്താവ്‌ ബഹുമാനത്തോടെ കണ്ടിരുന്നു. ലോക 
ത്തിന്റെ ജീവിത്ക്രമങ്ങളില്‍ ഒരു ക്രിസ്ത്യാനി 
എങ്ങനെ ജീവിക്കണമെന്ന്‌ ഈ ഭാഗത്ത്‌ കര്‍ത്താവ്‌ 
പഠിപ്പിക്കുന്നു. 

എന്റെ ലോകം ഇവിടെയല്ല ഈലോകം 
ശാശ്വതമല്ല' എന്ന്‌ പാടുകയും അതിനെ ആക്ഷരി 
കമായി നോക്കികാണുകയും ചെയ്ത്‌ ലോകത്തില്‍ 
നിന്നകന്നുകഴിയുന്ന വിശ്വാസ സമൂഹത്തില്‍ പെട്ട 
വര്‍ക്ക്‌ കര്‍ത്താവിന്റെ ഈ സമീപനം ചിന്തോദീപ 
കമാണ്‌. അധികാരത്തെയും അധികാരികളേയും 
ആധരിക്കുവാനും അനുസരിക്കുവാനുമാണ്‌ പരി 
ശുദ്ധ പൌലോസ്‌ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്‌ (റോ 
മര്‍: 13 1-7). 


www.bethelpatrika.org 


2, ര്പീകൃതിക്ക്‌ അധികാരിയായിരിക്കുന്ന 
കര്‍ത്താവ്‌ 

തന്റെ പരസ്യ ശുരശൂഷാ വേളയില്‍ കാറ്റി 
നേയും കടലിനേയും ശാന്തമാക്കുന്നവന്‍ ഇവിടെ 
മത്സ്യത്തിന്റെ വായില്‍ നിന്നും പണം കണ്ടെത്തു 
ന്നു. പ്രകൃതിയുടേയും സകലജീവജാലങ്ങളു 
ടേയും അധിപന്‍ കര്‍ത്താവാണെന്ന്‌ ഇവിടെ തെളി 
യിക്കുന്നു. ഈ പണം തനിക്കും പത്രോസിനും 
കൂടി കര്‍ത്താവ്‌ നികുതിയ്ക്കായി കൊടുക്കണം. 
ഇന്ന്‌ അത്ഭുതങ്ങളില്‍ കൂടിയും രോഗശാന്തി 
ശുശ്രൂഷകളില്‍ കൂടിയും പണം സമ്പാദിക്കുന്നവര്‍ 
പരീശ മതത്തിന്റെ പ്രതിനിധികളായി തുടരുന്നു. 
വാങ്ങിപ്പിനു ശേഷം 4-ാം ഞായറാഴ്ച 
(സെപ്റ്റംബര്‍ 10) 
വേദഭാഗം വി. മത്തായി 6:38-48 
ആമുഖം : ന്യായപ്രമാണത്തിന്റെ സങ്കീര്‍ണ്ണമായ 
നിയമങ്ങള്‍ കര്‍ത്താവ്‌ സ്നേഹത്തിന്റെ നിയമങ്ങ 
ളായി ലഘൂകരിക്കുന്നു. ന്യായപ്രമാണം അനുസ 
രിച്ച്‌ ജീവിക്കുന്നത്‌ പൂര്‍ണ്ണമായും പ്രായോഗികമ 
ല്ല. എന്നാല്‍ കര്‍ത്താവിന്റെ നിയമങ്ങള്‍ ലഘുവും 
മൃദുവുമാണ്‌. 
ചിന്തകള്‍ : 
1 മാനസാന്തരത്തിലേക്ക്‌ നയിക്കുന്ന നിയമ 
ങ്ങള്‍ 

യേശുക്രിസ്തുവിന്റെ നിയമങ്ങള്‍ ഒരുവനെ 
കൂടുതല്‍ മാനസാന്തരത്തിലേക്ക്‌ നയിക്കുന്നു. ഉദാ 
ഹരണമായി വലത്തെ ചെകിട്ടത്തടിക്കുന്ന ഒരു 
വനെ മറ്റവന്‍ തന്റെ ഇടത്തെ ചെകിടകൂടി കാണി 
ച്ചുകൊടുത്താല്‍ ഒരിക്കലും രണ്ടാമതടിക്കുവാന്‍ 
കൈ പൊങ്ങുകയില്ല. തീര്‍ച്ചയായും അത്‌ അവനെ 
മനപരിവര്‍ത്തനത്തിലേക്ക്‌ നയിക്കാനിടയാകും. 
2, ശത്രുക്കളെ സ്നേഹിക്കുന്ന നിയമ സംഹിത 

ദൈവം നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും 
സൂര്യനെ ഉദിപ്പിക്കുകയും മഴപെയ്യിക്കുകയും 
ചെയ്യുന്നതുപോലെ നാമും ശത്രുക്കളെ സ്നേഹി 
ക്കണം. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ 
വെറുക്കുകയും ചെയ്യുവാന്‍ കര്‍ത്താവ്‌ പഠിപ്പിക്കു 
ന്നു. ശ്രതുവിനെ സ്നേഹിക്കുമ്പോള്‍ അവനെ 
നേടിയെടുക്കുവാന്‍ നമുക്ക്‌ കഴിയും. 
3. സല്‍ഗുണപൂര്‍ണ്ണതയിലേക്ക്‌ നയിക്കുന്ന 
നിയമങ്ങള്‍ 

സ്വര്‍ഗ്ഗസ്ഥപിതാവിന്റെ സല്‍ഗുണപൂര്‍ണ്ണതയി 
ലേക്ക്‌ നമ്മെ നയിക്കുന്നതായിരിക്കണം നിയമ 
ങ്ങള്‍. ദൈവം എപ്രകാരം മനുഷ്യനെ സ്നേഹി 
ക്കുന്നുവോ അവനോട ക്ഷമിക്കുന്നുവോ ആ നില 
യിലേക്ക്‌ നാമും ഉയരണം. സല്‍ഗുണപൂര്‍ണ്ണതയി 
ലേക്ക്‌ നമ്മെ പടിപടിയായി നയിക്കുന്ന നിയമങ്ങ 
ളാണ്‌ കര്‍ത്താവ്‌ കാണിച്ചുതരുന്നത്‌. ! 


ട്‌ 


ല്ല ബെല്‍ പ്തിക 


ആഗസ്റ്റ്‌ -2006 





1. അച്ചന്റെ മാതൃക ഇടവക ഏതാണ്‌? 

മാന്തളിര്‍ സെന്റ്‌ തോമസ്‌ ഇടവക അഥവാ 
മാന്തുകപ്പള്ളി 
2, അച്ചന്റെ മാതാപിതാക്കള്‍, വിദ്യാഭ്യാസം ഇവ 
ഒന്ന്‌ വിശദീകരിക്കാമോ? 

പിതാവ്‌ മാന്തളിര്‍ ഇടവകയില്‍ പന്തളം പക 
ലോമറ്റം ശാഖയില്‍പ്പെട്ട മുണ്ടുകല്ലിനാല്‍ ഏത്ര 
ഹാം. മാതാവ്‌ മാരാമണ്‍ കുലത്താക്കല്‍ ഏലിയാ 
മ്മ. രണ്ടുപേരും അദ്ധ്യാപകര്‍ പക്ഷെ അമ്മ മക്ക 
ളുടെ വളര്‍ച്ചയില്‍ നന്നായി ശ്രദ്ധിക്കുവാന്‍ 
വേണ്ടി അദ്ധ്യാപനം ഉപേക്ഷിച്ചു. സഹോദരന്‍ 
മേജര്‍ മാത്യൂസ്‌. 1934 ഡിസംബര്‍ 21-നാണ്‌ ഞാന്‍ 
ജനിച്ചത്‌. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മാന്തുക 
L P School-ലും പന്തളം N.5.5 ഹൈസ്ക്കൂ 
ളിലുമായിരുന്നു. കോളേജില്‍ 
പന്തളം N.5.5-ലാണ്‌ പഠിച്ചത്‌. 
ഐചച്ഛിക വിഷയം കണക്കാ 
യിരുന്നു. ഹിന്ദി സാഹിത്യ 
ത്തില്‍ വിദ്വാന്‍ പരീക്ഷ 
പാസ്സായ ഞാന്‍ M.A. 
ഹിന്ദിയ്ക്ക്‌ ചേര്‍ന്നെങ്കിലും 
പൂര്‍ത്തിയാക്കുവാന്‍ കഴിഞ്ഞി 
ല്ല. പിന്നീട 8. 50-ന്‌ ചേര്‍ന്നു. 
ഹിന്ദി, ഇംഗ്ലീഷ്‌, മലയാളം, 
തമിഴ്‌, സുറിയാനി ഭാഷകളില്‍ 
പ്രാവീണ്യം ഉണ്ട്‌. 
3, വൈദികനാകുന്നതിന്‌ 
മുമ്പ്‌ അച്ചന്‍ “അടൂര്‍ കളക്ടര്‍” 
ആയി സേവനം അനുഷ്ഠി 
ച്ചെന്ന്‌ കേള്‍ക്കുന്നു. ഏപ്ര 
കാരം ആയിരുന്നു നിയ 
മനം? 

ശരിയാണ്‌, ഞാന്‍ കളക്ടറായി സേവനം 
അനുഷ്ഠിച്ചിട്ടുണ്ട്‌. അത്‌ ബില്‍ കളക്ടറാ യിട്ടാണ്‌. 
ഇലക്ട്രിസിറ്റി ബോര്‍ഡിലായിരുന്നു നിയമനം. 
അന്നൊക്കെ വിദ്യാര്‍ത്ഥി പ്രസ്ഥാനത്തിന്റെ മീറ്റിം 
ഗില്‍ ചെല്ലുമ്പോള്‍, അന്ന്‌ ഞാന്‍ യുവാവായിരി 
ക്കുമ്പോള്‍ Self Introduction -ന്റെ സമയത്ത്‌ ഞാന്‍ 
വേദിയില്‍ കയറി “ഷൈന്‍?” ചെയ്യുന്നത്‌ ഇങ്ങനെ 
യാണ്‌. “തോമസ്‌ കല്ലിനാല്‍ കളക്ടര്‍ അടൂര്‍” 
എന്നാണ്‌. ഇതിന്‌ മുന്‍പുള്ള “ബില്‍” അല്പം 
” വിഴുങ്ങും” എല്ലാവരും അതിശയപ്പെട്ടിരിക്കും!! 
കൊമ്പന്‍ മീശ പിരിച്ച്‌ ഞാന്‍ പൂര്‍ത്തീകരിക്കും 


16 





ഈ ലക്കത്തില്‍ നിങ്ങളോട സംസാരിക്കുന്നത്‌ 





വെരി.റവ. തോമസ്‌ കല്ലിനാല്‍ കോര്‍ എമിസ്‌കോല്‍ 


“ബില്‍ കളക്ടറാണെന്ന്‌' അപ്പോള്‍ സദസ്സ്‌ പൊട്ടി 
ചിരിക്കും. 
4. കളക്ടര്‍” വൈദികനായത്‌ എങ്ങനെയെന്ന്‌ 
വിശദീകരിക്കാമോ? 

വൈദിക നാകുന്നതിനു മുന്‍പ്‌ നല്ലൊരു 
അദ്ധ്യാപകനായി. ഞാന്‍ B.Ed എടുത്തതിനു 
ശേഷം സമുദായം വക സ്കൂളില്‍ പഠിപ്പിക്കുവാന്‍ 
തുടങ്ങി. തുമ്പമണ്‍, പുത്തന്‍കാവ്‌, തഴക്കര 
സ്കൂളുകളില്‍ അദ്ധ്യാപകനായി. ഇതിനിടെ 
പുത്തന്‍കാവില്‍ L.P. School ഹെഡ്മാസ്റ്ററായും 
പ്രവര്‍ത്തിച്ചു ഇതിനിടെ ഞാന്‍ സണ്ടേസ്‌കൂള്‍ 
അദ്ധ്യാപകനായും പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. 1952-ല്‍ 
ഏപ്രിലില്‍ സണ്ടേസ്കൂള്‍ അദ്ധ്യാപകരുടെ 
ട്രെയിനിംഗ്‌ വാഴൂരില്‍ വച്ച്‌ നടന്നു. അന്ന്‌ 10 ദിവ 
സത്തെ പരിപാടിയാണ്‌. ഈ 
പരിപാടിയില്‍ ഞാനും 10 
ദിവസം പോയി സംബന്ധിച്ചു. 
എം.വി. ജോര്‍ജ്‌ അച്ചന്‍ അമേ 
രിക്കയില്‍ നിന്ന്‌ വന്ന സമയമാ 
യിരുന്നു. (ഒസ്താത്തിയോസ്‌ 
തിരുമേനി) അച്ചന്റെ സ്വാധീന 
മാണ്‌ എന്നെ വൈദികനാകാന്‍ 
പ്രേരിപ്പിച്ചത്‌. അന്ന്‌ ക്യാമ്പില്‍ 
സംബന്ധിച്ച മിക്കവരും പിന്നീട്‌ 
വൈദികരായി. ഫാ. കെ.ജി. ഗീവ 
റുഗീസ്‌ കേളകം, ജോര്‍ജ്‌ 
റമ്പാന്‍ തിരുവിതാംകോട്ട, ഫാ. 
തോമസ്‌ മുണ്ടുകുഴി അമേരിക്ക, 
ഫാ. കെ.വി. ജോസഫ്‌ പുതു 
പുള്ളി മുതലായവര്‍ അവരില്‍ 
ചിലര്‍ ആയിരുന്നു. കൂടാതെ 
വിദ്യാര്‍ത്ഥി പ്രസ്ഥാനവും അതിന്റെ 
കോണ്‍സഫ്രന്‍സുകളും വൈദികനാകുന്നതില്‍ പങ്കു 
വഹിച്ചിട്ടുണ്ട്‌. മിക്കവാറും കോണ്‍ഫ്രന്‍സുകളില്‍ 
പങ്കെടുക്കുന്ന ആളായതുകൊണ്ട്‌ പിതാക്കന്മാ 
രോട്‌ നല്ല പരിചയം ആയി തീര്‍ന്നു. അവര്‍ വൈദി 
കനാകുവാന്‍ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. 
5. അച്ചന്റെ വൈദിക വിദ്യാഭ്യാസം എങ്ങനെ 
ആയിരുന്നു? 

ൻ.0യ്ക്ക്‌ സെറാമ്പൂരില്‍ പോകാന്‍ ആഗ്ര 
ഹിച്ചെങ്കിലും അഭി. ദാനിയേല്‍ മാര്‍ പീലകസി 
നോസ്‌ തിരുമേനി സമ്മതിച്ചില്ല. അന്ന്‌ സെറാമ്പൂ 
രിലുണ്ടായിരുന്ന എം.വി. ജോര്‍ജ്‌ അച്ചനും (ഒ 


www.bethelpatrika.org 


ല്ല ബബന്‍ പത്രിക 


ആഗസ്റ്റ്‌ -2006 


സ്താത്തിയോസ്‌ തിരുമേനി) ശ്രീ. കെ.റ്റി. 
തോമസും (പിന്നീട്‌ അത്തനാസിയോസ്‌ തിരുമേ 
നി) കൂടി ഫാറം അയച്ചു തന്നെങ്കിലും പീലക്സി 
നോസ്‌ തിരുമേനി നിരത്സാഹപ്പെടുത്തി. ഒരു 
വൈദികന്‌ ആവശ്യമുള്ളതില്‍ കൂടുതല്‍ അറിവു 
ണ്ടെന്നും ധാരാളം കോണ്‍(രഫന്‍സകളിലും 
ബൈബിള്‍ ക്ലാസിലും സംബന്ധിച്ച ഈ അറിവ്‌ 
മാത്രം മതിയെന്നും പീലക്സിനോസ്‌ തിരുമേനി 
ശഠിച്ചു. അതിനാല്‍ കൂദാശാനുഷ്ഠാനങ്ങള്‍ 
മല്‍പാന്‍ പാഠശാലയിലായിരുന്നു. നരിയാപുരത്ത്‌ 
അച്ചനാണ്‌ എന്റെ ഗുരു. 
6. അച്ചനെ വൈദികനാക്കിയത എന്താണ്‌? 

1963 ജൂലൈ 8 ന്‌ കോറുയോം പട്ടം തന്നു. 
പ.ഗീവറുഗീസ്‌ ॥ കാതോലിക്കാ ബാവായാണ്‌ ഇത്‌ 
തന്നത്‌ ദേവലോകം അരമന ചാപ്പലില്‍ വച്ച്‌. 1966 
ജൂണ്‍ 19 ന്‌ ശംശോനോ' പട്ടം കുഴിമറ്റം പള്ളി 
യില്‍ വച്ച്‌ പ.ഓഗേന്‍ ബാവാ തന്നു. 1966 ജൂണ്‍ 
29 വൈദികനായി, ദേവലോകം അരമന ചാപ്പലില്‍ 
വച്ച്‌ പ. ഓഗേന്‍ | ബാവായും, 1987 ഡിസംബര്‍ 
16 ന്‌ കോര്‍-എപ്പിസ്കോപ്പാ സ്ഥാനം പ. മാത്യൂസ്‌ 
പ്രഥമന്‍ ബാവായും നല്‍കി. പ.ഗീവര്‍ഗീസ്‌ ॥ 
ബാവാ അവസാനം പട്ടം നല്‍കിയത്‌ എനിക്കാണ്‌. 
7. ശുശ്രൂഷിച്ച ഇടവകകള്‍ ഏതൊക്കെയാണ്‌? 

30 ഇടവകകളില്‍ ഞാന്‍ ശുശ്രുഷിച്ചിട്ടുണ്ട്‌. 
കോട്ടയം, തുമ്പമണ്‍, ചെങ്ങന്നൂര്‍ ഭ്രദാസനങ്ങളില്‍ 
ശുശ്രൂഷിച്ചിട്ടുണ്ട്‌. ചെന്നു പറ്റാന്‍ പ്രയാസമുള്ള 
പള്ളികള്‍, പ്രശനങ്ങള്‍ ഉള്ള പള്ളികള്‍, 
ശമ്പളത്തിനു പുറമെയുള്ള വരവ്‌ കുറഞ്ഞ പള്ളി 
കള്‍ ഇവ തന്നിരുന്നതിനാല്‍ അനേക പള്ളികളില്‍ 
ശുശ്രൂഷിക്കുവാന്‍ സാധിച്ചു. അറത്തില്‍, ആറ്റുവ, 
പടനിലം, കുടശ്ശനാട, പറന്തല്‍!, അങ്ങാടിക്കല്‍, 
ളാക്കൂര്‍, തുമ്പമണ്‍ കാദിശ്ത്താ, പനയ്ക്കല്‍, 
ചെന്നീര്‍ക്കര, മാരാമണ്‍, കാരയ്ക്കാട്‌, 
പുത്തന്‍കാവ്‌ കുറ്റിയില്‍, പിരളശ്ശേരി, നെല്ലിക്കല്‍, 
ഇടനാട്‌, മംഗലം ഇടനാട്‌, വെണ്‍മണി, കോടുകു 
ളഞ്ഞി, ഇടവങ്കാട്‌, പേരിശ്ശേരി ഈസ്റ്റ്‌, പുഴിക്കാട, 
കടമാന്‍കുളം, ഓലിക്കല്‍, വാകത്താനം സെന്റ്‌ 
ജോര്‍ജ്‌, ഉള്ളന്നൂര്‍ ചെറിയപള്ളി, തിരുവന്‍വണ്ടൂര്‍, 
കൂര്‍ത്തമല, നീര്‍വിളാകം ഇതില്‍ ഒന്നിലധികം 
പ്രാവശ്യം ഇരുന്നിട്ടുള്ള പള്ളികളും ഉണ്ട്‌. 
8. അച്ചന്റെ ഇടവക ശുശ്രൂഷ ഒന്ന്‌ വിവരി 
ക്കാമോ? 

കൃത്രിമ സ്വരം ഉപയോഗിക്കാറില്ല. സ്വന്തം 
ശബ്ദത്തില്‍ ആരാധന നടത്തുന്നു. മുക്കില്‍ കൂടി 
നടത്തുന്നതിനോട്‌ യോജിപ്പില്ല. ഭാഷാ ശുദ്ധിയും 
അത്യധികം ശ്രദ്ധിക്കാറുണ്ട്‌. ഇവ ആരാധനയി 


www.bethelpatrika.org 


ലുള്ള എന്റെ രീതിയാണ്‌. 

ഭരണപരമായി ഒരിടവകകളിലും പാര്‍ട്ടി 
ഉണ്ടാക്കുകയോ, പ്രോത്സാഹിപ്പിക്കുകയോ 
ചെയ്തിട്ടില്ല. വലിയവരേ ആദരിക്കുകയോ ചെറി 
യവരെ അവഹേളിക്കുകയോ ചെയ്യാറില്ല. ഒരു പരി 
ധിയില്‍ കവിഞ്ഞ്‌ ആരോടും അടുക്കാറില്ല. അഭി 
പ്രായങ്ങളില്‍ ഉറച്ച നില്‍ക്കാറുണ്ട്‌. മുഖസ്തുതി 
പറഞ്ഞ്‌ കൂടുതല്‍ എന്തെങ്കിലും വാങ്ങണമെന്ന്‌ 
ആഗ്രഹിച്ചിട്ടില്ല. ചുരുക്കമായി മാത്രം ഇടവകഭ 
വനം സന്ദര്‍ശിക്കും. വളരെ ആവശ്യസന്ദര്‍ഭത്തില്‍ 
മാത്രം മുന്‍ ഇടവകകളില്‍ പോകും. ആരോടും 
കൂടുതല്‍ വിധേയപ്പെടാറില്ല. 
9. അദ്ധ്യാപന രംഗത്തുനിന്നും വൈദിക ശുശ്രൂ 
ഷയിലേക്ക്‌ വന്ന അച്ചന്‌ ഇടവകശുശ്രൂഷയില്‍ 
ബുദ്ധിമുട്ട അനുഭവപ്പെട്ടോ? രണ്ടുകൂടി കൊണ്ടു 
പോകുവാന്‍ കഴിയുമോ? 

കഴിയുമെന്ന്‌ മാത്രമല്ല അങ്ങനെ ആകണ 
മെന്നാണ്‌ എന്റെ അഭിപ്രായം. വളരെയധികം 
'സ്വാധീനം' വിദ്യാര്‍ത്ഥികളില്‍ ചെലുത്തുവാന്‍ 
വൈദികര്‍ക്ക്‌ കഴിയും. അദ്ധ്യാപകന്‍ കൂടെ ആയി 
രുന്നതിനാല്‍ സാമ്പത്തിക കാര്യങ്ങളില്‍ ബുദ്ധി 
മുട്ടില്ലായിരുന്നു. ആരെയും കിഴിയേണ്ടി വന്നിട്ടില്ല. 
തല ഉയര്‍ത്തി നടക്കാമായിരുന്നു. ഇടവക ശുശ്രൂ 
ഷകളും ഭംഗിയായി തന്നെ നടത്തുവാന്‍ കഴിഞ്ഞു. 
മുപ്പതോ, അമ്പതോ വീടുകള്‍ ഉള്ള പള്ളിയില്‍ ഒര 
ച്ചന്‍ 7 ദിവസവും എന്തു പ്രവര്‍ത്തിക്കാനാണ്‌? 
വലിയ പള്ളികളിലും ചെറിയ പള്ളികളിലും ആയി 
പോയിടത്തെല്ലാം നന്നായി ഇടവകകളിലെ കാര്യ 
ങ്ങള്‍ ചെയ്ത്‌ കൊടുത്തിട്ടുണ്ട്‌. ഇടവകകളില്‍ 
അദ്ധ്യാപകനാണ്‌ എന്നുള്ള ബഹുമാനവും, 
വിദ്യാലയങ്ങളില്‍ വൈദികനാണ്‌ എന്നുള്ള ബഹു 
മാനവും ആളുകള്‍ പ്രകടിപ്പിക്കും. നല്ല അദ്ധ്യാപ 
കരും നല്ല വൈദികരും ആകണമെങ്കില്‍ ശമ്പളം 
മാത്രം നോക്കി പ്രവര്‍ത്തിച്ചാല്‍ പോരാ! എങ്കില്‍ 
രണ്ടും സമ്പൂര്‍ണ്ണ പരാജയമായിരിക്കും. 
10. കാറില്‍ മാര്രം സഞ്ചരിക്കുന്ന “ HI-TECH” 
അച്ചനായിട്ട്‌ ആണ്‌ പലപ്പോഴും ജനങ്ങള്‍ 
സംസാരിക്കാറ്‌! ഇന്ന്‌ കാര്‍ ഒരു ആഡംബര 
വസ്തുവല്ല. എന്നാല്‍ വളരെ കാലം മുന്‍പ്‌ 
തൊട്ടെ അച്ചന്‍ കാര്‍ ഉപയോഗിക്കുന്നുണ്ട്‌ 
ഇതും അദ്ധ്യാപക-വൈദിക ബഹുമാനത്തിന്റെ 
ഭാഗമായ Special respect ലഭിക്കുന്നതിനു 
വേണ്ടിയാണോ? 

1966 ല്‍ ഞാന്‍ സ്‌കൂട്ടര്‍ വാങ്ങി. ഭാര്യയെ 
സ്കൂട്ടറില്‍ കൊണ്ടുപോകുമായിരുന്നു. അഭി. പീല 
കസിനോസ്‌ തിരുമേനി അത്‌ തടഞ്ഞു. കാര്‍ 


17 


ല്ല ബെല്‍ പത്രിക 


ആഗസ്റ്റ്‌ -2006 


വാങ്ങാന്‍ ആവശ്യപ്പെട്ടു. അന്ന്‌ കാര്‍ വാങ്ങിയതാ 
ണ്‌. ദൈവകൃപയാല്‍ ഇന്നും അത്‌ ഉപയോഗിക്കു 
ന്നുണ്ട്‌. വരുമാനത്തിന്റെ നല്ലൊരു പങ്ക കാര്‍ 
തിന്നു. പിന്നീടൊരിക്കല്‍ തിരുമേനി പറഞ്ഞു 
സമ്പാദിക്കാനല്ലല്ലോ വൈദികനായതെന്ന്‌!! അന്ന്‌ 
വടശ്ശേരിയത്ത്‌ ജോസഫ്‌ അച്ചനും ഞാനും 
മാത്രമേ കാര്‍ ഉപയോഗഗിച്ചിരുന്നുള്ളൂ. 
11. സര്‍ക്കാര്‍ ഉദ്യോഗസ്ഥന്‍, അദ്ധ്യാപകന്‍, 
വൈദികന്‍ പിന്നീട കോര്‍-എപ്പിസ്കോപ്പ! ഒരു 
വിവാഹിത പട്ടക്കാരന്‍ എത്തിപ്പിടിക്കാവുന്ന 
മേഖലയില്‍ എലാം ദൈവകൃപയാല്‍ എത്തി 
ച്ചേര്‍ന്നു. ഇനി പൂര്‍ത്തീകരിക്കാത്ത ആഗ്രഹ 
ങ്ങള്‍ വല്തും......? 

ഞാന്‍ ഒന്നിന്റെയും പിറകെ പോയിട്ടില്ല. 
സാദ്ധ്യതകള്‍ എന്നെ തേടി വന്നു. കൃപയാല്‍ 
എനിക്ക്‌ ഇവിടെ വരെ എത്തിചേരാനും ആയി. 62 
-ല്‍ ഇന്‍ഡ്യന്‍ ആര്‍മിയില്‍ ഓഫീസര്‍ ആയിട്ട്‌ 
ചാന്‍സ്‌ ലഭിച്ചതാണ്‌. അന്ന്‌ ഞാന്‍ തള്ളിക്കള 
ഞ്ഞു. ഇല്ലെങ്കില്‍ ബ്രിഗേഡിയര്‍ വരെ ആയേനേ. 
ഇലക്ട്രിസിറ്റി ബോര്‍ഡില്‍ തുടര്‍ന്നെങ്കില്‍ 35 
വര്‍ഷത്തെ സര്‍വ്വീസും ചീഫ്‌ അക്കൌണ്ട്‌ ഓഫീ 
സര്‍ വരെ ഉദ്യോഗകയറ്റവും ലഭിച്ചേനേ. ഇതെല്ലാം 
ഞാന്‍ തന്നെ വേണ്ടെന്ന വച്ചതാണ്‌. എന്നാല്‍ 
അദ്ധ്യാപക വൃത്തിയില്‍ ഹെഡ്മാസ്റ്റര്‍ ആകാന്‍ 
കഴിഞ്ഞില്ലെന്നത്‌ വ്യസനകാരണമാണ്‌. പ.ബാവാ 
കോര്‍ -എപ്പിസ്കോപ്പാ സ്ഥാനം നല്‍കിയപ്പോള്‍ 
“ഹെഡ്മാസ്റ്റര്‍” ആണെന്ന്‌ പ്രസംഗത്തില്‍ പറ 
ഞ്ഞു. എന്നാല്‍ ചിലര്‍ ആക്കിയില്ല. പ.പിതാവ്‌ 
ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അതും ദൈവ നി 
ശ്ചയമാണെന്ന്‌ കരുതുന്നു. 

അഞ്ച്‌ പ്രാവശ്യം ഓപ്പറേഷന്‍ കഴിഞ്ഞ 
വ്യക്തിയാണ്‌. തൈലാഭിഷേകം ഉള്‍പ്പെടെയുള്ള 


M.G.O.C.S.M HIGH SCHOOL CONFERENCE & 

HIGHER SECONDARY CONFERENCE 

M.G.0.C.5.M ന്റെ ഹൈസ്‌കൂള്‍ വിദ്യാര്‍ത്ഥി 
കള്‍ക്കുള്ള വാര്‍ഷിക ക്യാമ്പ്‌ 2006 സെപ്റ്റംബര്‍ 
2, 3, 4, തീയതികളിലും ഹയര്‍ സെക്കന്‍ഡറി 
വിദ്യാര്‍ത്ഥികളുടെ വാര്‍ഷിക ക്യാമ്പ്‌ 2006 
സെപ്റ്റംബര്‍ 7, 8, 9 തീയതികളില്‍ കോട്ടയം 
സ്റ്റുഡന്‍സ്‌ സെന്ററില്‍ നടക്കും. അഭിവന്ദ്യ തിരു 
മേനിമാരും പ്രശസ്ത വ്യക്തികളും നേതൃത്വം 
നല്‍കും. പെണ്‍കുട്ടികള്‍ക്ക്‌ കന്യാസ്ര്രീക 
ളുടെ ചുമതലയില്‍ താമസസൌകര്യം ലഭിക്കും. 
രജിസ്റ്റര്‍ ചെയ്യുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ കോ 
ട്ടയം സ്റ്റുഡന്‍സ്‌ സെന്ററുമായി ബന്ധപ്പെടുക. 
0481 - 2567338, 2567215 





കൂദാശകളും അനുഭവിച്ചു. രോഗക്കിടക്കയില്‍ 
ആകാതെ മരിക്കുക! മരണം വരെയും വി. 
കുര്‍ബ്ബാന ചൊല്ലുവാനുള്ള കഴിവ്‌ ലഭിക്കുക!! 
ശോശപ്പാ ഇടീലും നഗരി കാണിക്കലുമില്ലാതെ ഒരു 
മെത്രാപ്പോലീത്താ മാത്രം നിന്ന്‌ സെമിത്തേരിയില്‍ 
അടക്കുക. പള്ളിമുറ്റത്ത്‌ ആകരുതെന്നും ഉണ്ട്‌. 
ഇതൊക്കെയാണ്‌ ഇനിയും ശേഷിക്കുന്ന ആഗ്രഹ 
ങ്ങള്‍. 
12. റിട്ടയര്‍മെന്റ്‌ ” ജീവിതം എങ്ങനെ? 

കൃഷിയില്‍ ശ്രദ്ധിക്കാറുണ്ട്‌. ജൈവകൃഷി 
യില്‍ തല്‍പ്പരനാണ്‌. 
13. അച്ചന്റെ കുടുംബം ഒന്ന്‌ വിശദീകരിക്കാമോ? 

ഭാര്യ- വാകത്താനം പഴഞ്ചിറ കുടമ്പറമ്പില്‍ 
ഉമ്മന്റെ മകള്‍ അമ്മാള്‍ .കെ. ഉമ്മന്‍ B.A. BEd. 
ഹൈസ്കൂള്‍ അദ്ധ്യാപികയായിരുന്നു. മക്കള്‍ 
ഡോ. എലിസബേത്ത്‌ തോമസ്‌ Ph.d. ചുങ്കത്തറ 
മര്‍ത്തോമ്മാ കോളേജ്‌ അദ്ധ്യാപിക. ഏബ്രഹാം 
തോമസ്‌ A.C.A. ചാര്‍ട്ടേഡ്‌ അക്കാണ്ടന്റായി ദുബാ 
യില്‍ ജോലി ചെയ്യുന്നു. അന്നാ തോമസ്‌ തഴക്കര 
M.5.5. ഹൈസ്ക്കൂളില്‍ അദ്ധ്യാപികയായി തുടരു 
ന്നു. 
14. ബഥേല്‍ പത്രികയുടെ വായനക്കാരോടും 
ജൂണിയര്‍ വൈദികരോടും എന്താണ്‌ പറയുവാ 
നുള്ളത്‌ ? 

എല്ലാവരോടും സമഭാവനയോടെ പെരുമാ 
റുക. അഹന്ത കാണിക്കാതിരിക്കുക. അര്‍ത്ഥം 
അറിഞ്ഞ്‌ വാക്കുകള്‍ വായിക്കുക. അനുനാസികം 
ഒഴിവാക്കുക. കായികാധ്വാനം ചെയ്ത്‌ രോഗം 
വരാതെ സൂക്ഷിക്കുക. [ളു 


വൈദികപട്ടം തിയ. 


ചെങ്ങന്നൂര്‍ മ്മെതാ 
സനാധിപന്‍ അഭി. 
തോമസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ മെത്രാപ്പോലി 
ത്തായില്‍ നിന്നും വൈദി 
കപട്ടം സ്വീകരിച്ച ഫാ. 


സ്റ്റീഫന്‍ വര്‍ഗീസ്‌, കുടഗശ്ശ് 

നാട സെന്റ്‌ സ്റ്റീഫന്‍സ്‌ 
ഓര്‍ത്തഡോക്സ്‌ കത്തീഡ്രല്‍ ഇടവകാം 
ഗവും സ്റ്റീഫന്‍ വില്ലയില്‍ വര്‍ഗ്ഗീസിന്റെയും 
മറിയാമ്മ വര്‍ഗ്ഗീസിന്റെയും മകനുമാണ്‌. 
കരിമ്പ സെന്റ്‌ ജോണ്‍സ്‌ ഇടവകാംഗം 
പ്രിന്‍സിയാണ്‌ സഹധര്‍മ്മിണി. 





www.bethelpatrika.org 


ല്ല ബെല്‍ പ്രതിക 


ആഗസ്റ്റ്‌ -2006 


ഖനം 


P 


ശ്രീനാരായണഗുരുദേവന്റെ ഒരു പ്രസിദ്ധ വച 
നമാണ്‌ മുകളില്‍ പറഞ്ഞിരിക്കുന്നത്‌. ഏതാ 
ണ്ടൊരര്‍ത്ഥത്തില്‍ ഇതു ഒരു മാനവസംസ്ക്കാ 
രത്തിന്റെ തത്വസംഹിതയാണെന്ന്‌ പറയാം. 

ഉപരിപ്പവമായ ചിന്തയിലൂടെ നോക്കു 
മ്പോള്‍ ഇതുവളരെ ശരിയെന്നു തോന്നും. 
എന്നാല്‍ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടി 
സ്ഥാനത്തില്‍ ചിന്തിക്കുമ്പോള്‍ ഇതിലെ ശരി 
യെത്രയെന്ന്‌ നോക്കാം. 

യഹോവാ തീഷ്ണതയുള്ള ദൈവമെന്ന്‌ 
പഴയ നിയമ പഠിതാക്കള്‍ നമ്മെ പ്രബോധി 
പ്പിക്കുന്നു. ഈ ലേകത്തില്‍ സഹവര്‍ത്തിത്വം 
വളരെ ആവശ്യമാണ്‌. എന്നാല്‍ 2 രാജാ 5: 18ല്‍ 
ഇപ്രകാരം കാണുന്നു. ഒരുകാര്യത്തില്‍ മാത്രം 
യഹോവാ അടിയനോട ക്ഷമിക്കുമാറാകട്ടെ. 
എന്റെ യജമാനന്‍ നമസ്ക്കരിപ്പാന്‍ രിമ്മോന്റെ 
ക്ഷ്രേതത്തില്‍ ചെന്ന്‌ എന്റെ കൈതാങ്ങ 
ലോടെ കുമ്പിടുമ്പോള്‍ ഞാന്‍ രിമ്മോന്റെ 
മുമ്പില്‍ നമസ്ക്കരിച്ചുപോകുന്നു. ഈകാര്യ 
ത്തില്‍ യഹോവ അടിയനോട ക്ഷമിക്കുമാറാ 
കട്ടെ. 

അരാമ്യ സേനപതി നയമാന്‍ കുഷ്ഠരോ 
ഗിയായിരുന്നു. യിസ്രായേലില്‍ നിന്നും അടി 
മയായി ലഭിച്ച ഒരു പെണ്‍കുട്ടിയുടെ ശമര്യ 
യിലെ പ്രവാചകന്റെ രോഗശാന്തി വരത്തെപ്പറ്റി 
നയമാന അറിവു ലഭിച്ചു. തന്റെ യജമാനനില്‍ 
നിന്ന്‌ എഴുത്തും കാഴ്ചകളുമായി യിസ്രായേല്‍ 
രാജാവിന്റെ സന്നിധിയില്‍ നയമാന്‍ എത്തുന്നു. 
അവിടെ നിന്നും രാജാവ്‌ നയമാനെ എലിശാ 
പ്രവാചകന്റെ അടുത്തേക്ക്‌ നയിക്കുകയും 
ചെയ്യുന്നു. 

പ്രവാചകന്‍ നയമാനോട്‌ യോര്‍ദ്ദാനില്‍ 
ഏഴുപ്രാവശ്യം മുങ്ങുവാന്‍ കല്പിക്കുന്നു. നയ 
മാന്‍ ആദ്യം ഒന്നമ്പരന്നു. താന്‍ അധിവസി 
ക്കുന്ന ദേശത്തെങ്ങും മുങ്ങിവരുവാന്‍ തക്ക 


www.bethelpatrika.org 


തോമസ്‌ കുര്യന്‍ 


മതദേതായാലും മനുഷ്യന്‍ നന്നായാല്‍ മതി 


വണ്ണം നദികളില്ലാഞ്ഞിട്ടല്ലല്ലോ ഇവിടുത്തോളം 
വന്നത്‌ എന്ന്‌ അദ്ദേഹം മനസ്സില്‍ ആദ്യം ഒന്നു 
ചിന്തിച്ചു. ഏതുകാര്യത്തിലും മനുഷ്യര്‍ക്കുള്ള 
മുന്‍വിധിയാണിവിടെ കാണുന്നത്‌. പിന്നത്തെ 
ചിന്തയില്‍ ഏതായാലും ഇവിടെ വരെ വന്നു, 
മുങ്ങികുളിക്കുവാന്‍ പ്രവാചകന്‍ കല്‍പ്പിച്ചു. 
കുളിച്ചേക്കാം. എന്ന വിചാരത്തോടെ നയമാന്‍ 
യോര്‍ദ്ദാനില്‍ ഏഴുപ്രാവശ്യം മുങ്ങി ശുദ്ധിപ്രാ 
പിക്കുകയും ചെയ്തു. മുന്‍ വിധിയില്‍ നിന്നും 
മുക്തി പ്രാപിക്കുകയും ദൈവപു(തന്റെ 
മുന്നില്‍ മടങ്ങിയെത്തി യിരസായേലില്‍ 
അല്ലാതെ ഭൂമിയില്‍ എങ്ങും ഒരു ദൈവവും 
ഇല്ല- എന്നു ഉറ്പിച്ച്‌ ഏറ്റുപറയുകയും കൂടാതെ 
ഇനി മേലാല്‍ അന്യദൈവങ്ങള്‍ക്കു യാഗം കഴി 
ക്കുകയുമില്ല എന്ന്‌ ശപഥം ചെയ്യുകയും 
ചെയ്തു. 

“എന്നാല്‍ ഒരു കാര്യത്തില്‍ മാ്രതം 
യഹോവ അടിയനോടു ക്ഷമിച്ചുകൊള്ളുമാറാ 
കട്ടെ...” 

യിര്സായേലിന്റെ മണ്ണില്‍ തന്നെ ആരാധി 
ക്കുവാന്‍ വേണ്ടി രണ്ടു കോവര്‍ കഴുത ചുമടു 
മണ്ണും തന്റെ നാട്ടിലേക്ക്‌ കൊണ്ടുപോകുകയും 
ചെയ്തു. നയമാന്‍ തന്റെ അനുഭവത്തില്‍ നിന്ന്‌ 
യി്രായേലിന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവ 
മില്ലെന്ന്‌ പൂര്‍ണ്ണമായി മനസ്സിലാക്കി. എന്നാല്‍ 
തന്റെ നിലനില്‍പ്പിനും രാജ്രപീതിക്കും വേണ്ടി 
രിമ്മോന ഒരു കൈതാങ്ങല്‍ കൊടുക്കേണ്ട 
ആവശ്യമുണ്ട്‌. ഇത്തരത്തിലുള്ള ഒരു സഹ 
വര്‍ത്തിത്വം ദൈവം അനുവദിക്കുന്നില്ല. 
ദൈവവും ദൈവങ്ങളുമായുള്ള വേഴ്ച അനു 
വദിക്കപ്പെട്ടിട്ടില്ല. യഥാര്‍ത്ഥ സത്യദൈവം 
ഏതെന്ന്‌ മനസ്സിലാക്കിയ ശേഷം മറ്റുദൈവ 
ങ്ങള്‍ക്ക്‌ പുറകേ പോകുന്ന വിശ്വാസികള്‍ക്ക്‌ 
ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. ഒരു പക്ഷേ 
ഇപ്രകാരം ചെയ്യുന്നതുകൊണ്ട്‌ ഒരു താലക്കാ 


19 


ല്ല ബെല്‍ പ്തിക 


ആഗസ്റ്റ്‌ -2006 


ലിക ലാഭം ഉണ്ടായേക്കാം. സ്വര്‍ഗ്ഗീയ വിരുന്നു 
കളിലും, സീയോന്‍ യാത്രകളിലും, വിശ്വാസ 
കൊയ്ത്തുകളിലും മറ്റും ഇ്രകാരമുള്ള ലാഭം 
പ്രതീക്ഷിക്കാം. എന്നാല്‍ യഥാര്‍ത്ഥ വിശ്വാസ 
മെന്തെന്ന്‌ നമുക്കിവിടെ ശ്രദക്ക്‌, മോശക്ക്‌, 
അബേദ്നെഗോ എന്നീ പുണ്യപുരുഷന്മാര്‍ 
നൂറ്റാണ്ടുകള്‍ക്ക്‌ മുമ്പ്‌ കാണിച്ചുതന്നിട്ടുണ്ട്‌. 
രാജാവിന്റെ സ്വര്‍ണ്ണ വിഗ്രഹത്തെ നമസ്ക്കരി 
ക്കുവാന്‍ കൂട്ടാക്കാത്തതിനാല്‍ എരിയുന്ന തിചു 
ളയിലേക്ക്‌ അവരെ വലിച്ചെറിഞ്ഞു. ഫലമോ 
എന്താണ്‌ സംഭവിച്ചതെന്ന്‌ നമുക്കൊക്കെ അറി 
യാം. രാജാവിന്റെ വിഗ്രഹത്തോടുള്ള സഹ 
വര്‍ത്തിത്ത്വത്തെ പാടെ തിരസ്കരിയ്ക്കുകയാ 
ണവര്‍ ചെയ്തത്‌. 

ലോകത്തിന്റെ ധനവും അതിന്റെ മോഹ 
ങ്ങളും ഭമിപ്പിക്കുന്നതും, മോഹിപ്പിക്കു 
ന്നതുമാണ്‌. നീ എന്നെ വണങ്ങി നമസ്കരി 
ച്ചാല്‍ ഇതെല്ലാം നിനക്കുതരാം- എന്ന 
സാത്താന്റെ മോഹിപ്പിക്കല്‍ പരിപാടിയോട്‌ 
യേശു പ്രതികരിച്ചത്‌ എങ്ങനെ യെന്ന്‌ നോക്കു 
ക. നിന്റെ ദൈവമായ കര്‍ത്താവിനെ അല്ലാതെ 
മറ്റാരെയും വണങ്ങരുത്‌ എന്നായിരുന്നു. 

ഇന്നു രാഷ്രടങ്ങള്‍ തമ്മില്‍ സഹ 
വര്‍ത്തിത്വം നടക്കുന്നുണ്ട്‌. സമാധാനം നില 
നിര്‍ത്തുന്നതിന്‌ ഇത്‌ ആവശ്യമാണ്‌. ജാതികള്‍ 
തമ്മിലും സഹവര്‍ത്തിത്വം ആവശ്യമാണ്‌. അത്‌ 
രാജ്യത്തിന്റെ ആഭ്യന്തര നന്മയ്ക്ക്‌ ആവശ്യമാ 
ണ്‌. പ്രത്യേകിച്ച ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യ 
ത്തിന്‌ വിവിധ ആശയങ്ങളും, ചിന്താഗതികളും 
ഉള്‍ക്കൊള്ളുന്നവര്‍ തമ്മിലും ഈ സഹ 
വര്‍ത്തിത്വം ആവശ്യമാണ്‌. 

ബലം പ്രയോഗിച്ച്‌ നമ്മുടെ ആശയങ്ങള്‍ 
മറ്റാരുടെമേലും അടിച്ചേല്‍പ്പിക്കുന്നത്‌ ശരിയ 
ലല. സമൂഹപുരോഗതിക്ക്‌ സഹവര്‍ത്തിത്വം 
വേണം. എന്നാലിന്ന്‌ മതമണണ്‍്ഡലങ്ങളില്‍ ഒരു 
വക ഫാഷണബിള്‍ സഹിഷ്ണുത കടന്നുക 
യറുന്നില്ലേ എന്ന്‌ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 
അഭ്യസ്ഥവിദ്യരുടെ ഇടയിലാണിത്‌ കൂടുതല്‍ 


20 


കണ്ടുവരുന്നത്‌. മതമേതായാലും മനുഷ്യന്‍ 
നന്നായാല്‍ മതി എന്ന ചിന്താഗതിക്ക്‌ 
സ്വാധീനം വര്‍ദ്ധിച്ചുവരുന്നു. എല്ലാമതങ്ങളു 
ടേയും സാരാംശം ഒന്നുതന്നെയാണെന്ന 
പണ്ഡിതരായ ചില നേതാക്കന്മാരുടെ 
ചിന്തയും ഇതിനുപോല്‍ ബലമായി നില്‍ക്കു 
ന്നു. എല്ലാ മതങ്ങളും അന്യോന്യം സ്നേഹ 
ത്തോടും ബഹുമാനത്തോടും കൂടി വര്‍ത്തിക്കേ 
ണ്ടതാണ്‌. പക്ഷേ ഇന്നു നമ്മെ അഭിമുഖീകരി 
ക്കുന്ന പ്രശ്നം ക്രിസ്തുയേശുവില്‍കൂടി 
ദൈവത്തെ അനുഭവിച്ചറിഞ്ഞശേഷം വേറൊരു 
കൈത്താങ്ങല്‍ കൊടുത്തു ജീവിക്കുന്നത്‌ ശരി 
യാണോ? 

ഞാനല്ലാതെ മറ്റൊരുദൈവവും ഉണ്ടാക 
രുതെന്ന കല്പന നിലനില്‍ക്കുമ്പോള്‍ തന്നെ 
ഇന്നു ദൈവത്തിന്റെ സ്ഥാനത്തേക്ക്‌ മനുഷ്യ 
ദൈവങ്ങള്‍ ഉയര്‍ന്നു വരുന്നുണ്ടെന്നുളളത്‌ 
വിസ്മയിക്കരുത്‌. അവയോട്‌ സഹവര്‍ത്തിത്വ 
ത്തില്‍ കഴിയുന്നത്‌ താല്‍ക്കാലികമായി, ലോക 
പ്രകാരം സഹായകരമായേക്കാം. പക്ഷേ ആത്യ 
ന്തികമായി അതു നമ്മെ നാശത്തിലേക്ക്‌ നയി 
ക്കൂുഠ. 

ആല്‍ബര്‍ട്ട്‌ ഷൈയിസ്റ്റര്‍ ഒരിക്കല്‍ തീവ 
ണ്ടിയില്‍ യാശ്രചെയ്യുമ്പോള്‍ അദ്ദേഹത്തിന്റെ 
മുഖരൂപം കണ്ട്‌ അടുത്തിരുന്ന ഒരു സ്ത്രീ 
അദ്ദേഹത്തോടിപ്രകാരം ചോദിച്ചു. ബഹുമാ 
ന്യനായ ആല്‍ബര്‍ട്ട്‌ ഐന്‍൯സ്റ്റീനോട സംസാ 
രിക്കുവാനുള്ള സ്വാതന്ത്യം എനിക്കുനല്‍കുമോ. 

അതിന്‌ ഷൈയിസ്റ്റര്‍ ഇപ്രകാരമാണ്‌ മറു 
പടികൊടുത്തത്‌. അതു സാധ്യമല്ല. ഞങ്ങളുടെ 
തലയുടെ ആകൃതി വളരെ സാമ്യമുള്ളതാണ്‌. 
പക്ഷെ അതിന്റെ അകത്തു വളരെ വ്യത്യാസ 
ങ്ങളുണ്ട. 

പുറമെ പലരും ഒരുപോലെ ആയിരിക്കും. 
പക്ഷേ അകമേ വളരെ വ്യത്യാസങ്ങള്‍ ഉണ്ട്‌. 
ജീവിത സുഗമതയ്ക്കുവേണ്ടി സഹവര്‍ത്തിത്വ 
ത്തിലേക്ക്‌ നീങ്ങുന്നത്‌ നമ്മുടെ നിലനില്‍പ്പിനെ 
ഒരുപക്ഷേ സാരമായി ബാധിക്കും. Bl 


www.bethelpatrika.org 


ല്ല ബെല്‍ പത്രിക 


ആഗസ്റ്റ്‌ -2006 








ഒരു വ്യക്തി തന്റെ ഗര്‍ഭാവസ്ഥ മുതല്‍ 
കൌമാരം വരെയുള്ള കാലയളവില്‍ സ്വയം 
ആര്‍ജ്ജിച്ചതും ജന്മസിദ്ധമായി കൈവന്നതുമായ 
വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ്‌ യവനം. ഈ 
കാലഘട്ടത്തില്‍ വ്യക്തി ഏറ്റവും അധികം ആഗ്ര 
ഹിക്കുന്നത്‌ അംഗീകാരം (Acceptance) ആണ്‌. 
തന്റെ വ്യക്തിത്വം പക്വതയാര്‍ന്നതാണോ എന്ന്‌ 
സ്വയം പരിശോധന നടത്തുവാനുള്ള സംയമനം 
ഈ കാലഘട്ടത്തില്‍ കുറവാണ്‌. അതുകൊണ്ട്‌ 
തന്നെ പ്രശ്നങ്ങളേയും നേരിടേണ്ടതായി വരുന്നു. 
കുടുംബജീവിതത്തിലും ഓദ്യോഗിക മേഖലക 
ളിലും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയില്‍ മറ്റാ 
രുടേയും കരുതല്‍ ഇല്ലാതെ തനതായി കാര്യ 
ങ്ങളെ നോക്കുവാനും സ്വന്തം ഉത്തരവാദിത്വത്തില്‍ 
പ്രവര്‍ത്തിക്കുവാനും ഈ സമയത്ത്‌ സാധിക്കണം. 
അങ്ങനെ ജീവിതത്തില്‍ നേരിടുന്ന ഭവിവിഷ്യത്തു 
കള്‍ താന്‍ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന സമ 
യത്ത്‌, ശാന്തതയോടും ആത്മനിയന്ത്രണത്തോടും 
കൂടി കാര്യങ്ങളെ വീക്ഷിച്ചാല്‍ തീര്‍ച്ചയായും 
ജീവിത വിജയം സാധ്യമാകും. അപ്പോള്‍ കുടും 
ബവും സമൂഹവും തന്നെ അംഗീകരിക്കുന്നതായി 
വ്യക്തിക്ക്‌ മനസ്സിലാകും. “lf we are comfortable 
within ourselves, our surroundings will be 
comfortable to us” 

നമ്മള്‍ വാര്‍ത്തെടുത്തത്‌ ഒരു വികലമായ 
വ്യക്തിത്വം ആണെങ്കില്‍ നമുക്ക്‌ എങ്ങും സ്വസ്ഥത 
കിട്ടുകയില്ല, നമ്മള്‍ എപ്പോഴും മറ്റുള്ളവരെ പഴി 
ചാരികൊണ്ടിരിക്കും. പക്വമായ പെരുമാറ്റത്തിന്‌ 
അംഗീകാരം കൊടുക്കാനായി മുതിര്‍ന്നവരും ഉത്സാ 
ഹിക്കണം. മക്കളായാലും താനോളമായാല്‍ 
താനെന്ന്‌ വിളിക്കണം. മാതാപിതാക്കള്‍ വളര്‍ത്തി 
യെടുക്കുന്ന അല്ലെങ്കില്‍ വാര്‍ത്തെടുക്കുന്ന മക്കള്‍ 
ബട്ടണ്‍സ്‌ അമര്‍ത്തിയാല്‍ പ്രവര്‍ത്തിക്കുന്ന യന്ത്ര 
മായി മാറരുത്‌. അതുപോലെതന്നെ താനോളം 
എത്തിക്കഴിയുമ്പോള്‍ അവരുടെ ചുമതല ഏറ്റെ 
ടുത്ത്‌ പ്രവര്‍ത്തിക്കുവാന്‍ പ്രാപ്തിയും പ്രചോദ 
നവും അവരില്‍ സന്നിവേശിപ്പിക്കുവാനും ശ്രദ്ധി 
ക്കണം. 

കനണ്‍സിലിംഗിനു വന്ന ഒരമ്മയുടെ വാക്കു 


www.bethelpatrika.org 


സോളി ജി. ഫിലിപ്‌ 
പ്രിന്‍സില്‍ കൌണ്‍സിലര്‍, കുടുംബ കോടതി- ആലഷുഴ 


യാവനവും കുടുംബ പ്രശ്നവും 


കള്‍ ശ്രദ്ധിക്കുക, എന്റെ മകള്‍ക്ക്‌ കല്യാണം കഴി 
ക്കുന്നതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഞാന 
തുപോലെയാണ്‌ അവളെ വളര്‍ത്തിയത്‌. എന്തുപ 
റഞ്ഞാലും അവള്‍ അതുചെയ്യും. ഇന്നുവരെ 
അവള്‍ ഒരു കാര്യത്തിനും ശാഠ്യം പിടിക്കുകയോ 
വേണം എന്നുപറയുകയോ ചെയ്തിട്ടില്ല, എന്തിന്‌ 
അയല്‍ വക്കകാരോടു പോലും അവള്‍ മിണ്ടിയിട്ടി 
ലല. ഇങ്ങനെ നീണ്ട സത്ഗുണങ്ങളുടെ പട്ടികയി 
ലുള്ള ഈ മകള്‍ ഭര്‍ത്താവിനും വീട്ടുകാര്‍ക്കും 
കൊള്ളരുതാത്തവള്‍, കാര്യം എന്താണ്‌? മുകളില്‍ 
പറഞ്ഞ ബട്ടണ്‍സ്‌ അമ്മയുടെ കൈയ്യില്‍ അല്ലേ, 
പിന്നെ എങ്ങനെ ശരിയാകും? 

എന്തെങ്കിലും ഭര്‍ത്താവോ വീട്ടുകാരോ പറ 
ഞ്ഞാല്‍ ഉടന്‍ അമ്മയെ ഫോണ്‍ വിളിക്കും, 
എന്താണ്‌ ചെയ്യേണ്ടത്‌ എന്നറിയാന്‍ അല്ലെങ്കില്‍ 
ആകെ കരച്ചിലായി, പിഴിച്ചിലായി, പിന്നെ സങ്കട 
മായി. തുടര്‍ന്ന്‌ കുടുംബജീവിതം തന്നെ പ്രശ്ന 
മായി. ഇന്നത്തെ ഒരു പ്രവണതയാണ്‌ അമ്മ ഉടന്‍ 
തന്നെ കാര്‍ അല്ലെങ്കില്‍ ഓട്ടോയുമായി എത്തി മക 
ളേയും കൂട്ടി ഭര്‍ത്താവിന്റെ വീട്ടില്‍ നിന്നും സ്വന്തം 
ഭവനത്തിലേക്ക്‌ ഒരു പോക്കാണ്‌, കൂടെ ഒരു ഡയ 
ലോഗും, നീ എന്റെ വയറ്റില്‍ കൊള്ളുമെങ്കില്‍ കല 
ത്തിലും കൊള്ളും. നീ കരയേണ്ടാ വാ..... (ഇതു 
പോലെയുള്ള പ്രശ്നങ്ങള്‍ ഇന്ന്‌ ധാരാളം കണ്ടു 
വരുന്നു.) 

രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്‌ സ്വന്തം കാലില്‍ 
നില്‍ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തെരഞ്ഞെ 
ടുക്കുന്ന മാര്‍ഗ്ഗം. ഉദാഹരണത്തിന്‌ ഒരു ചെറുപ്പ 
ക്കാരന്‍ തന്റെ കിടപ്പാടം പണയപ്പെടുത്തി അന്യ 
ദേശത്തേക്ക്‌ ജോലിക്കുപോയി. അവന്‍ ചെന്നുപെ 
ട്ടത്‌ വിസാ തട്ടിപ്പു നടത്തുന്ന ഏതോ ലോബിയി 
ലാണ്‌. അവസാനം എല്ലാം നഷ്ടപ്പെട്ട്‌ തിരിച്ച്‌ 
പോരേണ്ടതായി വന്നു. പക്ഷേ അവന്‌ നാട്ടില്‍ 
വരാനുള്ള ബുദ്ധിമുട്ടുകാരണം മുംബൈ എന്ന 
മഹാനഗരത്തില്‍ കുറേക്കാലം അലഞ്ഞുതിരിഞ്ഞ്‌ 
നടന്നു. വീട്ടുകാരെ അവന്‍ ഒന്നും അറിയിച്ചില്ല. 
അവരുടെ കുണ്ഠിത മുഖം അവനു കാണാമായി 
രുന്നു. ഒടുവില്‍ നിവൃത്തിയില്ലാതെ അവന്‍ 
അവനെതന്നെ വിറ്റു പണം സമ്പാദിക്കുവാന്‍ തുട 


21 


ല്ല ബെല്‍ പ്തിക 


ആഗസ്റ്റ്‌ -2006 


ങ്ങി. കിട്ടുന്ന പണത്തിന്റെ ഏറിയ പങ്കും വീട്ടി 
ലേക്കു അയച്ചുകൊടുത്തു. അങ്ങനെ അവന്‍ വരു 
ത്തിവച്ച വീട്ടിലെ കടം വീട്ടികൊണ്ടിരുന്ന സമയ 
ത്താണ്‌ അവന്‍ അറിയുന്നത്‌ എച്ച്‌. ഐ. വി. എന്ന 
വൈറസ്‌ അവനില്‍ ബാധിച്ചിട്ടുണ്ട്‌ എന്ന്‌. എയി 
ഡ്സിനും അധോലോകത്തിനും അടിമയായി 
അവന്‍ ദിവസങ്ങള്‍ തള്ളിനീക്കി. 

മറ്റൊന്ന്‌ യാവൃനത്തിന്റെ ചോരത്തിളപ്പില്‍ 
കാട്ടികൂട്ടിയ വിക്രിയകള്‍ മൂലം ദാമ്പത്യജീവിതം 
തുടക്കത്തില്‍ തന്നെ എയിഡ്സ്‌ എന്ന രോഗം പിടി 
പ്പെട്ട കൊഴിഞ്ഞു പോകേണ്ടിവരുന്ന അവസ്ഥ 
ഇന്ന്‌ നിലവില്‍ വര്‍ദ്ധിച്ചുവരുന്നു. ഒരു ഉദാഹരണം 
പരിശോധിക്കാം. 1996-ല്‍ മുംബൈ ഗ്രാന്‍ഡ്‌ മെഡി 
ക്കല്‍ കോളേജില്‍ HI & Aids രോഗികളുടെ 
കൌണ്‍സിലര്‍ ആയി പ്രവര്‍ത്തിക്കു മ്പോള്‍ ഒരു 
എയിഡ്സ്‌ രോഗിയായ സര്‍ദാര്‍ജി, ദേഹം മുഴു 
വന്‍ (്വണമായപ്പോള്‍ തന്റെ താടിമീശ വടിക്കണ 
മെന്ന ഡോക്ടര്‍മാരുടെ നിര്‍ദ്ദേശത്തെ അദ്ദേഹം 
പ്രതികരിച്ചത്‌ ഓര്‍ക്കുന്നു. യാവൃനത്തില്‍ തെറ്റി 
ലൂടെ നടന്നതിന്റെ ഫലമായി ഇന്നുഞാന്‍ ഈ 
അവസ്ഥയില്‍ എത്തി. ഇനിയും മതപരമായ തെറ്റു 
കൂടി ചെയ്ത്‌ വീണ്ടും ദൈവകോപം പിടിച്ചുവാ 
ങ്ങണമോ? അദ്ദേഹത്തിന്‌ പശ്ചാത്താപം ഉണ്ടായ 
പ്പോഴത്തേക്കും ജീവിതം ആഴക്കടലിലേക്ക്‌ താണി 
രുന്നു. കൂടെ ഭാര്യയും രണ്ടുകുട്ടികളും. സഭാ 
പ്രസംഗിയുടെ പ്രബോധനം ഓര്‍ക്കുന്നത്‌ നന്നാ 
യിരിക്കും. 

“നിന്റെ യവ്വനകാലത്ത്‌ നിന്റെ ്രഷ്ടാവിനെ 
ഓര്‍ത്തു കൊള്‍ക, ദുര്‍ദ്ദിവസങ്ങള്‍ വരികയും 
എനിക്കു ഇഷടമില്ല എന്നു നീ പറയുന്ന കാലം 
സമീപിക്കയും ................ ചെയ്യും മുമ്പെതന്നെ” 
(സഭാ പ്രസംഗി 12:1) 

ഇന്നത്തെ നമ്മുടെ യനവ്വനക്കാരുടെ ജീവിത 
ശൈലിതന്നെ D'ട്റഠടഠില്‍ യുഗമായി മാറിയിരിക്കു 
ന്നു. Use it and throw. അതിന്റെ ഫലമായി വിവാ 
ഹത്തിന്‌ മുമ്പും വിവാഹത്തിന്‌ പുറത്തും 
ലൈംഗീക ബന്ധം വര്‍ദ്ധിക്കുന്നു. ഇതിന്‌ പ്രധാ 
നകാരണം ധാര്‍മ്മിക മൂലൃശോഷണമാണ്‌. 
ധാര്‍മ്മിക അവബോധം യുവജനങ്ങളില്‍ വളര്‍ത്തി 
യെടുക്കുവാന്‍ സാമൂഹിക, ആത്മീക, സംഘടന 
കള്‍ പ്രതിജഞാബദ്ധരാണ്‌. 

ആരും നിന്റെ യവ്വനം തുച്ഛീകരിക്കരുത്‌. 
വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസ 
ത്തിലും നിര്‍മ്മലതയിലും വിശ്വാസികള്‍ക്കു മാത്യ 
കയായിരിക്ക. (1 തിമൊ 4:12) 


22 


മെത്രാസനത്തില്‍ നിന്നുള്ള അറിയിലുകള്‍ 


വൈദീക സംഘത്തിന്റെ ഒരു യോഗം 16-08-06 
ബുധനാഴ്ച 2.30 ന്‌ ബഥേല്‍ അരമനയില്‍ 
കൂടുന്നതാണ്‌. 

. ബഥേല്‍പ്രതിക വരിക്കാരില്‍ ഒന്നില്‍കൂടു 
തല്‍ കോപ്പിലഭിക്കുന്നവര്‍ ദയവായി മെത്രാ 
സന ആഫീസില്‍ വിവരം അറിയിക്കണം. വരി 
സംഖ്യ പുതുക്കേണ്ടിയവര്‍ ആയതും 
എത്രയും വേഗം പുതുക്കണം. 

2006 ലെ കാതോലിക്കാ ദിന പിരിവ്‌ തുക 
04-08-06ല്‍ കൂടിയ യോഗത്തില്‍ പരിശുദ്ധ 
ബാവാ തിരുമനസ്സിന്‌ സമര്‍പ്പിക്കുകയുണ്ടായി. 
ടാര്‍ജറ്റില്‍ കൂടുതലായ തുക പിരിച്ചുനല്‍കു 
വാന്‍ സഹകരിച്ച എല്ലാ വൈദികരോടും ഇട 
വകകളോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. 
വി. മദ്ബഹായിലെ ഉപയോഗത്തിനായുള്ള 
വീഞ്ഞ്‌, മെഴുകുതിരി എന്നിവ മ്മരെതാസന 
ആഫീസില്‍ നിന്നും ലഭിക്കുന്നതാണ്‌. 
അരമനയില്‍ പ്രവര്‍ത്തിക്കുന്ന ലൈവ്രറി 
യുടെ ഉപയോഗം കൂടുതല്‍ പ്രയോജനപ്പെടു 
ത്തുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്‌. 
വൈകിട്ട 4 മുതല്‍ 6 വരെയുള്ള സമയം 
ലൈബ്രറി പ്രവര്‍ത്തിച്ചുവരുന്നു. 
വിദ്യാര്‍ത്ഥി കള്‍ക്കുള്ള ഉപരിപഠന മാര്‍ഗ 
നിര്‍ദ്ദേശങ്ങള്‍ക്കായി പ്രത്യേകമായിട്ടുള്ള 
ഗൈഡന്‍സ്‌ പ്രോഗ്രാം പ്രവര്‍ത്തിച്ചുവരുന്നു. 
സ്‌കൂളുകള്‍ കേന്ദ്രീകരിച്ച്‌ ടി പ്രോഗ്രാം ക്രമീ 
കരിക്കുന്നതാണ്‌. വിശദവിവരങ്ങള്‍ 
മ്രെതാസന ആഫീസില്‍ ലഭ്യമാണ്‌. 
പ്രാര്‍ത്ഥനയോടെ 

മ്മരെതാസന സെക്രട്ടറി 

ജോണ്‍പോളച്ചന്‍ 


വിശ്വാസപഠന ക്ലാസ്‌ 

ചെങ്ങന്നൂര്‍ : സെന്റ്‌ ഇഗ്നേഷ്യസ്‌ കത്തീ 
്ര0ൽ ഇടവകയില്‍ കുടുംബ നവീകരണ വര്‍ഷ 
ത്തോടനുബന്ധിച്ച വിശ്വാസ പഠന ക്ലാസ്സ്‌ നട 
ത്തപ്പെട്ടു. വൈദിക സെമിനാരി അദ്ധ്യാപകന്‍ 
റവ.ഡോ. മാത്യൂ ബേബി ക്ലാസ്സ്‌ എടുത്തു.ഇട 
വകയിലെ സുവിശേഷകര്‍ക്കായി പ്രസംഗ പരി 
ശീലന ക്ലാസ്സ്‌ നടത്തപ്പെട്ടു. ബഹു. ബിജു. റ്റി. 
മാത്യു അച്ചന്‍, ബഹു. തോമസ്‌ വര്‍ഗീസ്‌ അമ 
യില്‍ അച്ചന്‍ എന്നിവര്‍ നേതൃത്വം നല്‍കി. 
വികാരി ഫാ. രാജന്‍ വര്‍ഗീസ്‌ അദ്ധ്യക്ഷനാ 
യിരുന്നു. 





www.bethelpatrika.org 


ല്ല ബബന്‍ പത്രിക 


ആഗസ്റ്റ്‌ -2006 


താമുവടവദി 


പ്രിയരെ, 
നമ്മുടെ ഭദ്രാസന ജനറല്‍ അസംബ്ലി ഭംഗി 

യായി നടന്നു. ഭദ്രാസന അസംബ്ലിയില്‍ സംബ 

ന്ധിച്ച ഏവരെയും നന്ദി അറിയിക്കുന്നു. കേന്ദ്ര 

കമ്മറ്റിയിലേക്കും ഭദ്രാസന കമ്മറ്റിയിലേക്കും പ്രതി 

നിധികളെ തെരഞ്ഞെടുത്തു. 

[. കേന്ദ്രകമ്മറ്റി 

1. റവ. ഫാ.ജോണ്‍ .പി. ഉമ്മന്‍ (ഇടവങ്കാട്‌ സെന്റ്‌ 
മേരീസ്‌) 

2. വര്‍ഗീസ്‌ .എം. ബാബു (പേരിശ്ശേരി സെന്റ്‌ 
മേരീസ്‌) 

1. ഭ്രദാസന കമ്മറ്റി 

1. ഷിജു ശമുവേല്‍, കുടശ്ശനാട്‌ 
സ്റ്റീഫന്‍സ്‌ (പന്തളം) 

2. ജിജോ മാത്യു തോമസ്‌, ആറ്റുവ ബര്‍സനമ (പന്തളം) 

3. വര്‍ഗീസ്‌ ജോര്‍ജ്‌, കുട്ടംപേരൂര്‍ സെന്റ്‌ മേരീസ്‌ 
(ഇടവങ്കാട്‌) 

4. ടോജോ ജോസഫ്‌. ഇടവങ്കാട്‌ സെന്റ്‌ മേരീസ്‌ 
(ഇടവങ്കാട്‌) 

5. സിബി മാത്യു വര്‍ഗീസ്‌, കാരയ്ക്കാട്‌ സെന്റ്‌ 
ഗ്രീഗോറിയോസ്‌ (ചെങ്ങന്നൂര്‍) 

6. മിഥുന്‍ വര്‍ഗീസ്‌ ചാക്കോ, പേരിശ്ശേരി സെന്റ്‌ 
മേരീസ്‌ (ചെങ്ങന്നൂര്‍) 

7. ചില്‍സ്‌ തോമസ്‌ കോശി, കൂര്‍ത്തമല സെന്റ്‌ 
മേരീസ്‌ (പുത്തന്‍കാവ്‌) 

8. അജി സഖറിയ, ആറാട്ടുപുഴ സെന്റ്‌ മേരീസ്‌ 
(പുത്തന്‍കാവ്‌) 

9. ബിബി. കെ. ബാബു, തിരുവന്‍വണ്ടൂര്‍ സെന്റ്‌ 
ജോര്‍ജ്‌ (ഉമയാറ്റുകര) 

10. ക്രിസ്‌ തോമസ്‌, വള്ളംകുളം സെന്റ്‌ മേരീസ്‌ 


ദിവ്യബോധന സെമിനാര്‍ 


൧0൧ ഒമ്പതാം വിഷയം സഭ വളരുന്നു. 
(ഭാരത സഭാചരിത്രം 1) DOCE ഒമ്പതാം വിഷയം 
ആധുനിക ഭാരതസഭ (ഭാരത സഭാചരിത്രം 2) 
എന്നീ വിഷയങ്ങളുടെ സെമിനാര്‍ 9-9-06 ശനി 
യാഴ്ച കാലത്ത്‌ 9.30-ന്‌ ബഥേല്‍ അരമനയില്‍ 


സെന്‍ 
റ 


നടത്തപ്പെടുന്നു. Fr. Dr. 111൦0൩ സെമിനാര്‍ നയി 
ക്കുന്നതും ഭദ്രാസന മെത്രാപ്പോലീത്താ അഭി 
വന്ദ്യ തോമസ്‌ മാര്‍ അത്തനാസിയോസ്‌ തിരു 
മേനി ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്‌. എല്ലാ പഠി 
താക്കളും, അദ്ധ്യാപകരും, പ്രവര്‍ത്തകരും 


സെമിനാറില്‍ സംബന്ധിക്കണമെന്ന്‌ 


അഭ്യര്‍ത്ഥിക്കുന്നു. 


www.bethelpatrika.org 





(ഉമയാറ്റുകര) 


പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ അനു 

മോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഭദ്രാ 
സന യുവജന(രപസ്ഥാനത്തെ അഖില മല 
കരയിലെ ഏറ്റവും മികച്ച യുവജനപ്രസ്ഥാനമായി 
മാറ്റുവാന്‍ തക്കവണ്ണം പ്രവര്‍ത്തിച്ച കഴിഞ്ഞ ഭ്ര്രാ 
സന കമ്മറ്റി അംഗങ്ങളെ നന്ദിയോടെ സ്മരിക്കു 
കയും തുടര്‍ന്നും അവരുടെ സഹകരണം എല്ലാ 
കാര്യങ്ങളിലും ഉണ്ടാകണമെന്ന്‌ അഭ്യര്‍ത്ഥി 
ക്കുയും ചെയ്യുന്നു. ഭദ്രാസനത്തിലെ വിവിധ 
അവാര്‍ഡുകളും സമ്മാനങ്ങളും അന്നേ ദിവസം 
വിതരണം ചെയ്യുകയുണ്ടായി. 

ലഹരി വിരുദ്ധ ബോധവത്ക്കരണ പ്രവര്‍ത്ത 
നങ്ങള്‍ക്ക്‌ നാം പ്രത്യേകം മുന്‍ഗണന നല്‍കുന്നു. 
പ്രസ്തുത പ്രവര്‍ത്തനങ്ങളുടെ ഭാഗമായി നാം 
പോസ്റ്റര്‍ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൂടാതെ 
അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട്‌ യുവജനങ്ങള്‍ക്ക്‌ 
ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും 
യുവജനങ്ങള്‍ ലഹരി ഉപയോഗിക്കുകയില്ലായെന്ന്‌ 
പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. എല്ലാ യൂണി 
റിലും ലഹരി വിരുദ്ധ ബോധവത്ക്കരണ പ്രവര്‍ത്ത 
നങ്ങള്‍ സംഘടിപ്പിക്കുവാന്‍ ശ്രമിക്കണം. 

കൂടാതെ യൂണിറ്റ്‌ രജിസ്ട്രേഷന്‍ പുതുക്കുന്ന 
വിവരം വീണ്ടും ഓര്‍പ്പിക്കുന്നു. എത്രയും പെട്ടെന്ന്‌ 
യൂണിറ്റ്‌ രജിസ്ട്രേഷന്‍ നടത്തുവാന്‍ സെക 
ടുറിമാര്‍ ശ്രദ്ധിക്കണം. ഡിസ്ദ്രിക്ട ഓര്‍ഗനൈ 
സര്‍മാര്‍ മുഖാന്തിരമോ ബഥേല്‍ അരമന മുഖാ 
ന്തിരമോ യൂണിറ്റ്‌ രജിസ്ട്രേഷന്‍ നടത്തുവാന്‍ 
സൌകര്യമുണ്ട്‌. 

സ്നേഹപൂര്‍വ്വം 
സജി പട്ടരുമഠം 
(ഭദ്രാസന സെക്രടുറി) 


M.G.O.C.S.M 


കോട്ടയം : വള്ളംകുളം സെ. 
മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളി 
ഇടവകാംഗമായ പോഴുവേലില്‍ 
എല്‍വിന്‍ തോമസിനെ 


M.G.0.C.S.M കേന്ദ്ര സ്റ്റുഡന്‍സ്‌ 


വൈസ്‌ പ്രസിഡന്റായി തെര 
ഞ്ഞെടുത്തു. ചങ്ങനാശ്ശേരി എസ്‌.ബി. കോളേജ്‌ 
M.G.O.C.S.M യൂണിറ്റ്‌ സ്രെകട്ടറിയും ഫാദര്‍ 
മാമ്മന്‍ തോമസിന്റെ പൂശ്രനുമാണ്‌. ചെങ്ങന്നൂര്‍ 
ഭദ്രാസനത്തിന്റെ അഭിനന്ദനങ്ങള്‍! 


ല്ല ബെല്‍ പ്തിക 








സ്നേഹമുള്ള കൂട്ടുകാരെ, 

എല്ലാവര്‍ക്കും എന്തെങ്കിലും ലഭിക്കുന്നത്‌ 
സന്തോഷമാണ്‌ അല്ലേ? കൂട്ടുകാരില്‍ നിന്നായാലും 
ബന്ധുക്കളില്‍ നിന്നായാലും പണമോ സാധന 
ങ്ങളോ ലഭിക്കുമ്പോള്‍ നാം സന്തോഷിക്കുകയും 
അവരെ സ്നേഹിക്കുകയും ചെയ്യാറുണ്ട്‌. എന്നാല്‍ 
പല കുട്ടികളും തങ്ങള്‍ക്കുള്ളത്‌ മറ്റുള്ളവര്‍ക്ക്‌ 
കൊടുക്കുവാന്‍ അതുപോലെ ഉത്സാഹം കാണി 
ക്കാറില്ല. 

സ്വീകരിക്കുന്നതുപോലെ കൊടുക്കുവാനും 
താല്പര്യം കാട്ടുന്നില്ലെങ്കില്‍ അത്‌ വ്യക്തിരപര 
മായും സാമൂഹ്യമായും വളരെ ദോഷം ചെയ്യും. 
ഈ കാര്യം പ്രകൃതിതന്നെ നമ്മെ പഠിപ്പിക്കുന്നു 
ണ്ട. 

പര്‍വൃതങ്ങളുടെ മുകളില്‍ വീഴുന്ന വെള്ളം 
താഴേക്ക്‌ ഒഴുകി വരുമ്പോള്‍ അത്‌ തോടുകളായും 
നദികളായും രൂപപ്പെട്ട അനേകര്‍ക്ക്‌ പ്രയോജനം 
നല്‍കുന്നുണ്ട്‌. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും 
അത്‌ ഉപയോഗപ്പെടുത്തുന്നു. സന്തോഷത്തോടെ 
നദി കടലില്‍ പതിക്കുകയും ചെയ്യുന്നു. എന്നാല്‍ 
ലഭിക്കുന്ന ജലം തന്നില്‍ തന്നെ ശേഖരി 
ച്ചുവയ്ക്കുന്ന സ്ഥലങ്ങളില്‍ ഭാവിയില്‍ ഉരുള്‍പ്പൊ 
ട്ടലുണ്ടാകും. അത്‌ തനിക്കും മറ്റുള്ളവര്‍ക്കും നാശം 
ഉണ്ടാക്കുമെന്നതില്‍ സംശയമില്ല. 

ബൈബിളില്‍ പരാമര്‍ശിക്കുന്ന രണ്ടു കടലു 
കളാണ്‌ ഗലീല കടലും ചാവുകടലും. വലുപ്പ 
ത്തിലും ആകൃതിയിലും എന്നപോലെ സ്വഭാവ 
ത്തിലും ഇവ രണ്ടും വലിയ വ്യത്യാസമുണ്ട്‌. 
ഗലീല കടലില്‍ ശുദ്ധജലവും ചാവുകടലില്‍ 
സാന്ദ്രത കൂടിയ ഉപയോഗശൂന്യമായ ജലവുമാണ്‌ 
ഉള്ളത്‌. ഗലീല തടകത്തില്‍ ഒരുവശത്തുകൂടി ജലം 
പ്രവേശിക്കുകയും മറ്റ്‌ വശത്തുകൂടി അത്‌ വെളി 
യിലേക്ക്‌ ഒഴുകി പോവുകയും ചെയ്യുന്നു. അതു 
കൊണ്ട്‌ അതിലെ ജലം എപ്പോഴും നിര്‍മ്മലമായി 
രിക്കുന്നു. ചാവുകടലില്‍ പ്രവേശിക്കുന്ന ജലം പുറ 
ത്തേക്ക്‌ ഒഴുകി പോകാതെ എല്ലാ മാലിന്യങ്ങളും 
അതില്‍ തന്നെ സംഭരിക്കുന്നു. അതുകൊണ്ട്‌ അത്‌ 
ദുഷിച്ചതായിത്തിരുന്നു. 

സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന 
തടാകം ശുദ്ധമായും സ്വീകരിക്കുക മാരതം 
ചെയ്യുന്ന തടാകം അശുദ്ധമായും സ്ഥിതി ചെയ്യു 
ന്നു. 

വ്യക്തിജീവിതത്തിലും ഇത്‌ അനുഭവപാഠമാ 


24 





ആഗസ്റ്റ്‌ -2006 


ആനി ജേക്കബ്‌ ചാരുനില്‍ക്കുന്നതില്‍ 


NDS; ഒചം കൊ. കാക 


ണ്‌. ചില വ്യക്തികള്‍ സ്വീകരിക്കുകമാത്രം ചെയ്യു 
ന്നു. അവര്‍ കൊടുക്കുവാന്‍ ഒരുക്കമുള്ളവരല്ല. ധന 
പരമായും ആത്മീയ വരങ്ങളായാലും ആര്‍ജ്ജിക്കു 
വാന്‍ തല്പരരാണ്‌. പക്ഷേ പങ്കുവയ്ക്കുവാന്‍ 
സന്നദ്ധരാകുന്നില്ല. തന്‍മൂലം അവരുടെ 
വ്യക്തിത്വം മുരടിച്ചും നശിച്ചും പോകുന്നു. 
പഠിച്ചകാര്യങ്ങള്‍ മറ്റുള്ളവര്‍ക്ക്‌ പറഞ്ഞുകൊ 
ടുക്കുമ്പോള്‍ അവന്റെ അറിവ്‌ വര്‍ദ്ധിക്കുകയും ഉറ 
യ്ക്കുകയും ചെയ്യുന്നു. ധനത്തിന്റെ കാര്യത്തില്‍ 
ഇത്‌ ശരിയല്ലെന്ന്‌ തോന്നിയേക്കാം. എന്നാല്‍ ധനം 
കുറയുമെന്ന്‌ വിചാരിച്ച്‌ ഒന്നിനും കൊടുക്കാതെ 
സൂക്ഷിച്ചുവെയ്ക്കുന്നവരുടെ ജീവിതം സന്തോ 
ഷവും സംതൃപ്തിയുമില്ലാതെ സമൂഹത്തില്‍ ഒറ്റ 
പ്പെട്ടവരായിത്തീരുന്നതായിക്കാണാം. ദാനം ചെയ്യു 
ന്നവര്‍ക്ക്‌ ദൈവത്തിന്റെ ദാനം അളവില്ലാതെ ലഭി 
ക്കുകയും ചെയ്യും. 
കൂട്ടുകാര്‍ ചെറുപ്പം മുതല്‍, സ്വീകരിക്കുന്നതി 
ലെന്നപോലെ കൊടുക്കുന്നതിലും സന്തോഷമുള്ള 
വരായി വളരണം. നമുക്ക്‌ ലഭിക്കുന്ന അനുഗ്രഹ 
ങ്ങള്‍ പുറത്തേക്ക്‌ നല്‍കുമ്പോള്‍ നമ്മുടെ 
വ്യക്തിത്വം നിര്‍മ്മലവും സംതൃപ്തിയുള്ളതുമായി 
തീരും. ലഭിക്കുന്നവ നമ്മില്‍തന്നെ സ്വരൂപിച്ചാല്‍ 
അത്‌ അസ്വസ്ഥതയും അസമാധാനവും സൃഷ്ടി 
ക്കും. അതുകൊണ്ട്‌ സ്വീകരിക്കുന്നതിനും പങ്കുവ 
യ്ക്കുന്നതിനും ഒരുപോലെ പ്രാധാന്യം നല്‍കി 
വളരുക. 
ദൈവം അനുഗ്രഹിക്കട്ടെ ! 
സ്നേഹപൂര്‍വ്വം 
ആനിചേച്ചി 


അനുമോദനങ്ങള്‍!!! 
ഓര്‍ത്ത ഡോക്സ്‌ 
ക്രൈസ്ത യുവജനപ്രസ്ഥാനം 
ക്രേന്ദകമ്മറ്റിയിലേക്ക്‌ തിര 
ഞ്ഞെടുത്ത റവ. ഫാ. ജോണ്‍. 
പി. ഉമ്മന്‍ ഇടവങ്കാട്‌ സെന്റ്‌ 


മേരീസ്‌ പള്ളി ഇടവകാംഗവും, 
ഓലിക്കല്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ പളളി വികാ 
രിയും, കൂര്‍ത്തമല സെന്റ്‌ മേരീസ്‌ പള്ളിയുടെ 
സഹവികാരിയുമാണ്‌. 

' ബഥേല്‍ പ്രതിക'യുടെ അസോ. 
എഡിറ്ററായി പ്രവര്‍ത്തിക്കുന്ന അച്ചന്‌ ബഥേല്‍ 
പത്രികയുടെ അനുമോദനങ്ങള്‍!!! 


www.bethelpatrika.org 


ല്ല ബെല്‍ പ്ത്തിക 





ബഹുമാന്യരായ സഹ്രപവര്‍ത്തകരേ, 

കേന്ദ്ര നിര്‍ദ്ദേശ പ്രകാരം സ്കൂള്‍ തലത്തില്‍ 
സഹപാഠ്യമത്സരങ്ങള്‍ ആഗസ്റ്റ്‌ 20-ാം തീയതി 
ഞായറാഴ്ച നടത്തേണ്ടതാണ്‌. മത്സരത്തില്‍ 
പങ്കെടുക്കുന്ന കുട്ടികളുടെ പ്രായപരിധി വിജ്ഞാ 
പനത്തില്‍ പ്രസിദ്ധീകരിച്ച പ്രകാരമായിരിക്കണം. 
വിധി കര്‍ത്താക്കള്‍ മറ്റ്‌ സണ്‍ഡേസ്കൂള്‍ അദ്ധ്യാ 
പകരായിരിക്കാന്‍ ശ്രദ്ധിക്കേണ്ടതാണ്‌. എഴുത്തു 
പരീക്ഷയുടെ ഉത്തരക്കടലാസുകള്‍ പരിശോധിച്ചു 
മൂല്യ നിര്‍ണ്ണയം നടത്തുന്നതും അപ്രകാരമായി 
രിക്കണം. പരാതികളുണ്ടാവാതിരിക്കാന്‍ ചുമതല 
പ്പെട്ടവര്‍ ശ്രദ്ധിക്കേണ്ടതാണ്‌. 

വിജയികളായവരുടെ പേരു വിവരങ്ങള്‍ 
നിശ്ചിത ഫാറത്തില്‍ എല്ലാ കോളങ്ങളും പൂരി 
പിച്ച്‌ 31-8-2006 നു മുമ്പായി ഡിസ്ട്രിക്ട ഇന്‍സ്പെ 
കടര്‍മാരെ ഏല്പിക്കേണ്ടതാണ്‌. പൂര്‍ണ്ണമായും 
പൂരിപ്പിക്കാത്ത ഫാറങ്ങള്‍ തിരസ്‌്ക്കരിക്കേണ്ട 
താണ്‌. 
ഡിസ്ര്രിക്ട തല സഹപാഠ്യ മത്സരങ്ങള്‍ : 
സെപ്റ്റംബര്‍ 9-ാം തീയതി രണ്ടാം ശനിയാഴ്ച 
ഡിസ്ര്രിക്ട തല സഹപാഠ്യ മത്സരങ്ങള്‍ നടത്തേ 
ണ്ടതാണ്‌. സെപ്റ്റംബര്‍ 21-ാഠം തീയതി മലങ്കര 
സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ പരു 
മല സെമിനാരിയില്‍ നടത്തുന്നതിനാലാണ്‌ ഈ 
മാറ്റം ആവശ്യമായി വരുന്നത്‌. മത്സരം നടത്തുന്ന 
കേന്ദ്ര ഡിസ്ട്രികട്‌ ഇന്‍സ്പെക്ടര്‍മാരില്‍ നിന്നു 
അറിയാവുന്നതാണ്‌. എല്ലാവരുടെയും ആത്മാര്‍ത്ഥ 


ആഗസ്റ്റ്‌ -2006 


© സണ്‍ഡേസ്‌കുള്‍ വാര്‍ത്തകള്‍ 


മായ സഹകരണം അഭ്യര്‍ത്ഥിക്കുന്ന. 
സണ്‍ഡേസ്കൂള്‍ദിന കവര്‍ പിരിവും പെന്തി 
ക്കോസ്തിദിന കാണിക്കയും കേന്ദ്രത്തില്‍ അടച്ചി 
ട്ടില്ലാത്ത ഇടവകയിലെ സണ്‍ഡേസ്കൂള്‍ 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ മത്സരത്തില്‍ പങ്കെടുക്കാന്‍ 
അര്‍ഹതയില്ലെന്നുള്ള വിവരം വീണ്ടും അറിയിക്കു 
ന്നു. 
S.S.L.C. & Plus Two Awards : 2006 മാര്‍ച്ചിലെ 
S.S.L.C. & Plus To പരീക്ഷയില്‍ വിജയിക 
ളായവരുടെ സര്‍ട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റുചെയ്ത 
കോപ്പി ഡയറക്ടറുടെ പേര്‍ക്ക്‌ അയ്ക്കേണ്ട 
തീയതി ജൂലൈ 31 ആയിരുന്നു. കിട്ടിയ രേഖകള 
നുസരിച്ച്‌ താഴെപ്പറയുന്ന കുട്ടികള്‍ സമ്മാനാര്‍ഹ 
രായി 
S.S.L.C 
1. വിവേക ജെ.കെ. തോമസ്‌, സെന്റ്‌ മേരീസ്‌ 
ഉള്ളന്നൂര്‍ 
2. ഷെറിന്‍ സണ്ണി, സെന്റ്‌ മേരീസ്‌ കുട്ടമ്പേരൂര്‍ 
ഹയര്‍ സെക്കണ്ടറി 
1. സ്വീറ്റി കുറിയാക്കോസ്‌, എം.ജി.എം. നെല്ലിമല 
2. അനു ബാബു, സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കുടശ്ശനാട്‌ 
വിജയികളായ കുട്ടികളെ അനുമോദിക്കുന്നു. 
തുടര്‍ന്നും എല്ലാരംഗങ്ങളിലും വിജയം കൈവരി 
ക്കുവാന്‍ ഇടയാകട്ടെ എന്ന്‌ ആശംസിക്കുന്നു. 
നിങ്ങളുടെ സഹപ്രവര്‍ത്തകന്‍ 
കെ. കെ. ഏബ്രഹാം 
(ഭദ്രാസന ഡയറക്ടര്‍) 


ചെങ്ങന്നൂരില്‍ 


൧. |M-Sc IT) MCA 
_BCA_ | B.Com| BBA 


M.G. UNIVERSIRY STUDY CENTRE 


SERT IT CAMPUS 


ABOVE FEDERAL BANK, ENGG. COLLEGE ROAD, CHENGANNUR. 
PH: 0479- 2456955, 2450955, 2452738, 3091499. Web:www.sertitcampus.com 





www.bethelpatrika.org 


29 


വനിതാ ദിനാഘോഷം 2006 

ചെങ്ങന്നൂര്‍ ഭദ്രാസന മര്‍ത്തമറിയം വനി 
താസമാജത്തിന്റെ വനിതാദിനാഘോഷം 
ആഗസ്ററ്‌ 15-ാം തീയതി മെഴുവേലി ഹോളി ഇന്ന 
സെന്റ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളിയില്‍ വച്ച്‌ 
ചെങ്ങന്നൂര്‍ ഭ്രദാസന മെത്രാപ്പോലീത്താ അഭി. 
തോമസ്‌ മാര്‍ അത്തനാസിയോസ്‌ തിരുമന 
സ്സിന്റെ അദ്ധ്യക്ഷതയില്‍ നടത്തപ്പെട്ടു. ഫാ. 
കെ.ജി. ചെറിയാന്‍ (ഇടവക വികാരി), ഫാ. 
ബിജു -.റ്റി. മാത്യു (വൈസ്‌ പ്രസിഡന്റ ) മറി 
യാമ്മ തങ്കച്ചന്‍ (സ്രെകട്ടറി), എന്നിവര്‍ 
നേതൃത്വം നല്‍കി. ശ്രീ. രാജന്‍ ജോണ്‍ (DY. 
3.൧. കൊല്ലം) (വിഷയം: സഭയും ആരാധനയും) 
ശ്രീമതി ലിസി ജോസ്‌ (കേരള വനിതാ കമ്മീ 
ഷന്‍ അംഗം) (വിഷയം : സ്ത്രീകളും സാമൂ 
ഹിക പ്രശനങ്ങളും) എന്നിവര്‍ ക്ലാസ്സ്‌ എടുത്തു. 
റവ.ഫാ. ജോണ്‍ പോള്‍ (ചെങ്ങന്നൂര്‍ ഭദ്രാസന 
സെക്രടുറി), ആശംസാപ്രസംഗം നടത്തി. 


ഭദ്രാസന യുവജനപ്രസ്ഥാനം പ്രവര്‍ത്ത 
കര്‍ക്ക്‌ അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌ തിരുമേനി ലഹരി വിരുദ്ധ പ്രതിജ്ഞ 
ചൊല്ലിക്കൊടുക്കുന്നു. 


ലഹരി വിരുദ്ധ ബോധവത്ക്കരണ 
പ്രവര്‍ത്തനങ്ങളുടെ ഭാഗമായി യുവജന്രപ 
സ്ഥാനം പ്രസിദ്ധീകരിച്ച പോസ്റ്ററിന്റെ പ്രകാ 
ശന കര്‍മ്മം അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താ 
നാസിയോസ്‌ തിരുമേനി നിര്‍വൃഹിക്കുന്നു. 
ജോബിന്‍ .കെ. ജോര്‍ജ്‌, സി.കെ.റജി. ഫാ. 
കോരുത്‌ ചെറിയാന്‍, വര്‍ഗീസ്‌ .എം. ബാബു 
എന്നിവര്‍ സമീപം. 


ഉപകാരസ്മരണ 


ബിനു തോമസ്‌ 


തുണ്ടത്തില്‍ വടക്കേതില്‍ 
കുടശൂനാട 


അഖില മലങ്കര ക്വിസ്‌ മത്സരം 


M.G.0.C.S.M ചെങ്ങന്നൂര്‍ ഭദ്രാസനത്തിന്റെ 
ആഭിമുഖ്യത്തില്‍ അഖില മലങ്കര ക്വിസ്‌ മത്സരം 
2006 ആഗസ്റ്റ്‌ 27-ാഠം തീയതി ഞായറാഴ്ച 
ഉച്ചയ്ക്ക്‌ രണ്ടു മണി മുതല്‍ ചെങ്ങന്നൂര്‍ 
ബഥേല്‍ അരമനപ്പള്ളിയില്‍ നടക്കും 12 മുതല്‍ 
25 വയസ്സുവരെയുള്ള എല്ലാ വിദ്യാര്‍ത്ഥി 
വിദ്യാര്‍ത്ഥിനികള്‍ക്കും പങ്കെടുക്കാം. ഒരു 
യൂണിറ്റില്‍ നിന്നും മൂന്നു പേര്‍ക്കാണ്‌ ഒരു 
ടീമില്‍ പങ്കെടുക്കാവുന്നത്‌. ആഗസ്റ്റ്‌ 21-0൦ 
തീയതിക്കു മുമ്പ്‌ രജിസ്റ്റര്‍ ചെയ്യണം. ക്വിസ്‌ 
വിഷയങ്ങള്‍ വി. വേദപുസ്തകം, സഭാ ചരിത്രം, 
വി.കൂദാശകള്‍, പൊതുവിജ്ഞാനം. വിശദവിവ 
രങ്ങള്‍ക്ക്‌ ബന്ധപ്പെടുക. 

ഫാ. വില്‍സണ്‍ ശങ്കരത്തില്‍ 
ബഥേല്‍ അരമന, ചെങ്ങന്നൂര്‍ 
Mob: 94461 90419, 94472 50081 


ATO TVET 


എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9.30ന്‌ എല്ലാ ചൊവ്വാ 
ഴ്ചയും രാവിലെ 11.00 മണിക്കും ശാലോം ടെലി 
വിഷനില്‍ 





